കൃപ നിറഞ്ഞ മറിയമേ, നീ സ്വീകരിച്ച ദൈവകൃപ ഒരിക്കലും 
വ്യര്‍ഥമാക്കാതെ, മഹത്ത്വത്തിലും അപമാനത്തിലും സത്കീര്‍ത്തി 
യിലും ദുഷ്കീര്‍ത്തിയിലും വഞ്ചകയെന്നു കരുതപ്പെട്ടപ്പോഴും സത്യ 
സന്ധയായി, എല്ലാ സമയത്തും എല്ലാ വിധത്തിലും കര്‍ത്താവിന്റെ 
ദാസിയും സഹപ്രവര്‍ത്തകയുമാണെന്നു നീ കാണിച്ചുകൊണ്ടിരുന്നു. 
പുനരൈക്യത്തിന്‍ മാതാവേ, ഞങ്ങള്‍ സ്വീകരിച്ച ദൈവകൃപ ഒരി 
ക്കലും വ്യര്‍ഥമാക്കാതെ എല്ലാ സമയത്തും എല്ലാ വിധത്തിലും 
കര്‍ത്താവിന്റെ ദാസരും സഹ്രപവര്‍ത്തകരുമായിരിക്കാന്‍ ഞങ്ങള്‍ക്കു 
വേണ്ടി അപേക്ഷിക്കണമെ. ആമ്മേന്‍. 


www.malankaralibrary.com 


എമ വനം 
00൩൭൨ കന്തിനു ad റ്‌ 
ഹറസ്തറര ആശംസകൾ 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 3 
www.malankaralibrary.com 


ഒക്രസ്തവ 


ക്രെസ്തവ 


എപ്രില്‍-202 വാല്യം 82 ലകാ 4 010 


ളം 


എഡിറ്റോറിയല്‍ 
പിതൃമൊഴി 6 
pega $ യേശുവിന്റെ ഉത്ഥാനം: കെട്ടുകഥയോ ചരിത്രമോ? 8 
ഉത്ഥാനം വു 
വി. കുര്‍ബ്ബാന ബലിയും, വിരുന്നും Ll 
രക്ഷാധികാരി . രക്ഷാകര ബലി, ജീവദായക മരണം 14 
മോറാന്‍ മോര്‍ ബസേലിയോസ്‌ 
കര്‍ദ്ദിനാള്‍ ക്ലീമിസ്‌ കാതോലിക്കാബാവ 
പ്രിന്റര്‍ ആന്റ്‌ പബ്ലിഷര്‍ 
മ രി. ന പണ്ണി പാറവിള കോര്‍ എപ്പിസ്കോപ്പാ യേശുവിന്റെ തിരുവുത്ഥാനത്തിന്റെ ചരിത്രപരമായ പ്രസക്തി 20 
എഡിറ്റര്‍ 
റവ. ഫാ. ഷീന്‍ പാലക്കുഴി 
ചീഫ്‌ എഡിറ്റര്‍ മാര്‍പ്പാപ്പയുടെ സന്ദര്‍ശനം: ഇറാക്കിലെ ഇരുളില്‍ തെളിഞ്ഞ പ്രത്യാശയിന്‍ തിരിനാളം 24 
റവ. ഫാ. ബോവസ്‌ മാത്യു 
ഫോണ്‍: 9447661943 bovasmathew@ gmail.com 
ല്‍ “തിരഞ്ഞ്‌” എടുക്കുക തന്നെ വേണം 52 


റവ. ഡോ. ജോണ്‍ പടിപ്പുരക്കല്‍ 

റവ. ഫാ. ജോസഫ്‌ വള്ളിയാട്ട്‌ 

റവ. ഫാ. ജോസഫ്‌ പൂവത്തുംതറയില്‍ 

റവ. ഫാ. ഗീവര്‍ഗീസ്‌ വലിയചാങ്ങവീട്ടില്‍ ലഹരി വിമുക്ത സമൂഹം 36 
റവ, ഫാ. വര്‍ഗീസ്‌ വിനയാനന്ദ്‌ ഒ.ഐ.സി 

ഡോ. കെ. വി. തോമസ്കുട്ടി 

റവ. സി. ഡോ. ആര്‍ദ്ര എസ്‌.ഐ.സി. 

റവ. സി. ഡോ. അഞ്ജലി തെരേസ്‌ ഡി.എം. ഞാന്‍ 37 
ഡോ. ഷേര്‍ളി സ്റ്റുവര്‍ട്ട്‌ 

ശ്രീ, രാജു മാത്യു 


ഉപദേശക സമിതി 

ശ്രീ. ജേക്കബ്‌ പുന്നൂസ്‌ 

റവ. ഫാ. വില്‍സണ്‍ തട്ടാരുതുണ്ടില്‍ 
റവ, ഫാ. തോമസ്‌ കയ്യാലക്കല്‍ 
ഡോ. തോമസ്‌കുട്ടി പനച്ചിക്കല്‍ 
ശ്രീ. ബോബി എബ്രഹാം 


സര്‍ക്കുലേഷന്‍ മാനേജര്‍ 
റവ. ഫാ. തോമസ്‌ മുകളുംപുറത്ത്‌ - 9446703056 


കവര്‍ & ലോട്ട്‌ 
Fingraph - 9387811920 


ഫോട്ടോഗ്രാഫ്‌സ്‌ 
തോമസ്‌ മാത്യു നെല്ലുവേലില്‍ 


പ്രിന്റിംഗ്‌ 
സെന്റ്‌ മേരീസ്‌ പ്രസ്‌, പട്ടം, തിരുവനന്തപുരം-4 


വിലാസം 
ക്രൈസ്തവ കാഹളം , സമന്വയ പാസ്റ്ററല്‍ സെന്റര്‍ 
സെന്റ്‌ മേരീസ്‌ കാമ്പസ്‌, പട്ടം, തിരുവനന്തപുരം-4 


4 ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 
www.malankaralibrary.com 


എഡിറ്റോറിയല്‍ 


പൊന്നൊളിയില്‍ 
കല്ലറ മിന്നുന്നു 


പ്രത്യാശയുടെ പൊന്‍ കതിരുകള്‍ മനുഷ്യഹൃദയത്തിന്‌ നല്കിക്കൊണ്ട്‌ ഈസ്റ്റര്‍ സമാഗത 
മാകുന്നു. അതിരാവിലെ കല്ലറയില്‍ എത്തിയവര്‍ കാണുന്നത്‌ ഉജ്ജ്വലമായ പ്രകാശമാണ്‌. 
ചതിയും അന്യായവും തെറ്റായ വിധിന്യായങ്ങളും തീര്‍ത്ത കല്ലറയിലേക്ക്‌ സത്യത്തിന്റെ, സ്നേഹ 
ത്തിന്റെ പ്രകാശരശ്മികള്‍ ഇരച്ചുകയറുകയാണ്‌. ബലമേറിയതും ഭാരമുള്ളതുമായ വലിയ കല്ലിന്‌ 
അതിനെ തടയുവാന്‍ കഴിയുകയില്ല. കൂകി വിളിച്ച്‌ അടക്കം ചെയ്തവര്‍ പകച്ചുപോയി. അവര്‍ക്ക്‌ 
എല്ലാം അംഗീകരിക്കുവാന്‍ സാധിക്കുന്നില്ല. തെറ്റായ വിധിന്യായങ്ങളുടെ പേരില്‍ അവര്‍ അപമാ 
നിതരായിരിക്കുന്നു. മോഷണത്തിന്റെ കഥ പ്രചരിപ്പിക്കുവാന്‍ അവരെ പ്രേരിപ്പിക്കുന്നത്‌ തങ്ങ 
ളുടെ തെറ്റ്‌ പരസ്യമായി അംഗീകരിക്കുവാന്‍ സാധിക്കാത്തതു കൊണ്ടാണ്‌. 


സത്യത്തെ മൂടിവച്ച്‌ വ്യക്തികളെ, പ്രസ്ഥാനങ്ങളെ, കര്‍ത്താവിന്റെ സഭയെ അപകീര്‍ത്തിപ്പെടു 
ത്തുന്ന, കൊന്ന്‌ കല്ലറയില്‍ അടച്ച്‌ സത്യം പുറത്ത്‌ വരാത്ത തരത്തില്‍ കല്ലുവയ്ക്കുന്ന ധാരാളം 
തിന്മയുടെ ശക്തികള്‍ നമുക്കു ചുറ്റും ശക്തമാണ്‌. അവര്‍ എപ്പോഴും അധികാര കേന്ദ്രങ്ങളോ 
അതിനോട്‌ ചേര്‍ന്നു നില്ക്കുന്നവരോ, അവരുടെ രഹസ്യ അജണ്ടകള്‍ നടപ്പാക്കുന്നവരോ ആണ്‌. 
മൂന്നു ദിനങ്ങള്‍ക്കപ്പുറത്ത്‌ അവരുടെ അജണ്ടകള്‍ക്കായുസ്സില്ല. പ്രതിബന്ധങ്ങള്‍ നീങ്ങും, സത്യം 
ലോകം അറിയും. പിന്നീടുള്ള ദിനങ്ങള്‍ സന്തോഷത്തിന്റേതാണ്‌. ഭയന്നോടിയവര്‍ തിരികെ 
വരും. എല്ലാവര്‍ക്കും ഉത്സാഹമാണ്‌. ആഘോഷമാണ്‌. മരണവും സാത്താനും യൂദായും യേശു 
വിന്റെ ഉയിര്‍പ്പില്‍ ലജ്ജിച്ചതുപോലെ ഈ കാലഘട്ടത്തിലെ തിന്മയുടെ ശക്തികള്‍ അവര്‍ എത്ര 
ഉന്നതരായാലും സത്യം പുറത്തു വരുമ്പോള്‍ ലജ്ജിതരാകുമെന്നതില്‍ സംശയമില്ല. 


യേശുവിന്റെ ഉയിര്‍പ്പ്‌ മനുഷ്യരാശിക്ക്‌ നല്‍കുന്ന പ്രതീക്ഷ വളരെ വലുതാണ്‌. ഒറ്റപ്പെടലിന്റെയും 
അവഗണനയുടെയും അന്യായവിധി തീര്‍പ്പുകളുടെയും വേദനയിലൂടെ കടന്നുപോകുന്നവര്‍ക്ക്‌ 
ഉയിര്‍പ്പ്‌ നല്കുന്ന പ്രത്യാശ അനന്തമാണ്‌. ഇരുട്ടു വ്യാപിച്ച കല്ലറകള്‍ ആഴ്ച്ചയുടെ ആദ്യദിവസം 
സംഭവിച്ചതുപോലെ പൊന്‍ വെളിച്ചത്താല്‍ തിളങ്ങുന്നു. 


പൊന്നൊളിയില്‍ കല്ലറ മിന്നുന്നു 
മഹിമയൊടെ നാഥനുയിര്‍ക്കുന്നു 


ഏവര്‍ക്കും ഉയിര്‍പ്പ്‌ തിരുന്നാള്‍ ആശംസകള്‍ 


ഗിക 


ഫാ. ബോവസ്‌ മാത്യു ളു 
ചീഫ്‌ എഡിറ്റര്‍, \ റു 


bovasmathew@ gmail.com 9447661943 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 5 
www.malankaralibrary.com 


ക്രൈസ്തവ 


ക്ക്‌ 


ഉയിര്‍ നല്‍കുന്നവന്‍ 


“ഞാന്‍ മരിച്ചവനായിരുന്നു എന്നാല്‍ ഇതാ ഞാന്‍ എന്നേക്കും ജീവിക്കുന്നു” (വെ 
ളിപാട്‌ 1:18). യേശു കര്‍ത്താവ്‌ മരിച്ചവരില്‍ നിന്ന്‌ ഉയര്‍പ്പിക്കപ്പെട്ടിരിക്കുന്നു. മനുഷ്യന്‍ 
എന്ന നിലയില്‍ യേശുക്രിസ്തു മരണം വരിച്ചപ്പോള്‍ അവിടുത്തെ വിശുദ്ധ ആത്മാവ്‌ 
നിര്‍മ്മലമായ ശരീരത്തില്‍ നിന്ന്‌ വേര്‍പെടുത്തപ്പെട്ടു. എന്നാല്‍ ദൈവീകതയാകട്ടെ 
ആത്മാവില്‍ നിന്നോ ശരീരത്തില്‍ നിന്നോ വേര്‍തിരിക്കപ്പെട്ടില്ലാ എന്ന്‌ സഭാപിതാക്ക 
ന്മാര്‍ പഠിപ്പിക്കുന്നു. “നിന്റെ പരിശുദ്ധന്‍ ജീര്‍ണ്ണിക്കുവാന്‍ നീ അനുവദിക്കുകയില്ല” 
(സങ്കീ 16:10). യേശു മരിച്ചവരില്‍ നിന്ന്‌ ഉയര്‍പ്പിക്കപ്പെട്ടു. ഇത്‌ തന്റെ പുനരുത്ഥാന 
ത്തിനു മുമ്പ്‌ തന്നെ യേശു മുന്‍കൂറായി പറഞ്ഞിട്ടുളളതാണ്‌. പിതാക്കന്മാര്‍ക്ക്‌ ക്രിസ്തു 
വിലൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരുന്ന സ്വര്‍ഗ്ഗത്തിന്റെ അനുഗ്രഹ വര്‍ഷം അവിടുത്തെ 
ഉയിര്‍പ്പിലൂടെയാണ്‌ പൂര്‍ത്തിയാകുന്നത്‌. നമ്മുടെ വിശ്വാസത്തിന്റെ പരമ്രധാനമായ 
അടിസ്ഥാനവം സത്യവും യേശുവിന്റെ ഉത്ഥാനമാണ്‌. യേശുവിന്റെ ഉയിര്‍പ്പിനെ അവന്‍ 
തന്നെ പരസ്യ ജീവിതത്തില്‍ പ്രവര്‍ത്തിച്ച മറ്റ്‌ അത്ഭുതങ്ങള്‍ പോലെയല്ല നാം 
മനസ്സിലാക്കേണ്ടത്‌. യേശു തന്റെ പരസ്യജീവിതത്തില്‍ മൂന്ന്‌ പേരെ മരിച്ചവരില്‍ നിന്ന്‌ 
ഉയര്‍പ്പിച്ചിട്ടുണ്ട്‌. അവരെ ഭൂമിയിലെ ജീവിതത്തിലേക്ക്‌ മടക്കികൊണ്ടുവന്നു. അങ്ങനെ 
ഒരു മടങ്ങി വരവല്ല യേശുവിന്റെ ഉത്ഥാനം. സത്താപരമായി വ്യത്യസ്തമാണ്‌ യേശു 
വിന്റെ ഉയിര്‍പ്പ്‌. തന്റെ ഉത്ഥാനത്തിലൂടെ യേശു കാലത്തിനും സ്ഥലത്തിനും അതീത 
മായ ഒരവസ്ഥയിലേക്ക്‌ പ്രവേശിക്കുന്നു. യേശുവിന്റെ ഉത്ഥാനം ഒരു ചരിത്ര സംഭവ 
മാണ്‌. എന്നാല്‍ അത്‌ ചരിത്രത്തെ അതിശയിപ്പിക്കുന്നു, ചരിത്രത്തിന്‌ അതീതമാണ്‌. 


വി. പൌലോസ്‌ അപ്പസ്തോലന്‍ വ്യക്തമായി പഠിപ്പിക്കുന്നു; സംശയരഹതമായി 
പങ്കുവയ്ക്കുന്നു, തന്റെ ജീവിതം. “ക്രിസ്തു ഉയിര്‍പ്പിക്കപ്പെട്ടില്ലെങ്കില്‍ ഞങ്ങളുടെ 
പ്രസംഗം വ്യര്‍ത്ഥമാണ്‌, നിങ്ങളുടെ വിശ്വാസവും വ്യര്‍ത്ഥം” (1 കോറി 15: 14). ഉത്ഥിത 
നായ യേശുവിനെ നേരില്‍ കണ്ട ശിഷ്യന്മാര്‍ ലോകത്തോട്‌ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള 


4 ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 
www.malankaralibrary.com 


ചരിത്ര സംഭവമാണത്‌. യേശുവിന്റെ ശരീരം ജീര്‍ണ്ണിക്കുന്നതില്‍ നിന്നും സ്വര്‍ഗ്ഗം 
സംരക്ഷിച്ചതു വഴിയായി ഉത്ഥിതനായ യേശുവിനെ ശിഷ്യന്മാര്‍ക്ക്‌ നേരില്‍ കാണു 
വാന്‍ സാധിച്ചു. സ്വര്‍ഗ്ഗത്തിന്റെ സംരക്ഷണം വഴിയായി നമ്മുടെ മര്‍തൃശരീരങ്ങള്‍ 
ദൈവം വാഗ്ദാനം ചെയ്ത പുതുജീവന്‍ പ്രാപിച്ചു. 


യേശുവിന്റെ ഉത്ഥാനം ഇപ്രകാരം നിഗൂഡമായ വിശ്വാസരഹസ്യങ്ങളുടെ വലിയ 
കലവറയാകുന്നു എന്നത്‌ ഓര്‍ക്കാതെയും, അറിയാതെയും, അറിയാന്‍ ശ്രമിക്കാതെയും 
മനുഷ്യന്‍ അതിനെ കേവലം ഒരു ആഘോഷത്തിന്റെ പരിധിയില്‍ നിര്‍ത്തി. എല്ലാ 
പെരുന്നാളുകള്‍ക്കും ആഘോഷങ്ങള്‍ അതിന്റെ ഭാഗമായിട്ടുണ്ട്‌. എന്നാല്‍ അതിന്റെ 
അര്‍ത്ഥതലങ്ങളിലേക്കും രഹസ്യങ്ങളുടെ കലവറയിലേക്കും നാം ആഴ്ന്നിറങ്ങാതെ 
അര്‍ത്ഥലത്തായ ആഘോഷങ്ങള്‍ സാധ്യമല്ല. ഈസ്റ്റര്‍ അപ്രകാരം ശക്തമായ ദൈവാ 
രൂപിയില്‍, തിരച്ചറിവുകളോടെ പ്രാര്‍ത്ഥനാപൂര്‍വ്വം നാം നടത്തുന്ന ആഘോഷമാവ 
ണം. യേശുവിന്റെ ഉത്ഥാനത്തില്‍ നാം മനസ്സും ഹൃദയവും നിറയ്ക്കേണ്ടത്‌ പ്രത്യാ 
ശകൊണ്ടാണ്‌. പരിശുദ്ധ പിതാവ്‌ ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ റോമിലെ സെന്റ്‌. പീറ്റേഴ്സ്‌ 
ബസിലിക്കായില്‍ ആളും ആരവുമില്ലാത്ത പശ്ചാത്തലത്തില്‍ 2020-ല്‍ ഈസ്റ്റര്‍ 
കുര്‍ബാന അര്‍പ്പിച്ചു. തദവസരത്തില്‍ പരിശുദ്ധ പിതാവ്‌ പറഞ്ഞു യേശുവിന്റെ 
ഉത്ഥാനം പ്രത്യാശയുടെ വ്യാപനമാണ്‌ എന്ന്‌. തകര്‍ന്ന മനുഷ്യന്‌ യേശുവിന്റെ 
ഉത്ഥാനം നല്‍കുന്ന പ്രത്യാശ വളരെ വലുതാണ്‌. യേശു സത്യമായും ഉയിര്‍ത്തെഴു 
ന്നേറ്റു എന്നു പറഞ്ഞാല്‍ എന്നില്‍ നഷ്ടപ്പെട്ടുപോയതോ മൃതമായതോ ആയ പ്രത്യാ 
ശയുടെ ഉയിര്‍ത്തെഴുന്നേല്‍പ്പ്‌ എന്നര്‍ത്ഥം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങള്‍ക്കും പരിഹാ 
രമാകുന്ന മാജിക്‌ അല്ല യേശുവിന്റെ ഉത്ഥാനം. തിന്മയുടെ അടിവേരുകളെ 
സ്നേഹത്താല്‍ പിഴിതെറിയുന്ന വിജയ രഹസ്യമാണ്‌ യേശുവിന്റെ ഉത്ഥാനം. 
ദു:ഖവെള്ളി കറുപ്പു വസ്ത്രത്തിന്റെയും മൌനത്തിന്റെയും ആചരണവും ഉയിര്‍പ്പു 
ഞായര്‍ വാദ്യാഘോഷങ്ങളുടെയും വിജയാരവത്തിന്റെയും ആഘോഷവുമാണെന്ന്‌ 
തെറ്റിദ്ധരിക്കുന്നവരുണ്ട്‌. ദുഃഖവെള്ളി ദൈവസ്നേഹത്തിന്റെ ആഘോഷവും ഉയിര്‍പ്പു 
ഞായര്‍ ദൈവകാരുണ്യത്തിന്റെയും പ്രത്യാശയുടെയും ആഘോഷവുമാണ്‌ എന്നത്‌ 
നമ്മുടെ വിശ്വാസത്തിന്റെ ഉറപ്പാണ്‌. ഉത്ഥിതനായ യേശു ക്രൂശിതനായ യേശുവാണ്‌. 
മഹത്വീകൃതമായ അവന്റെ ശരീരം മായ്ച്ചുകളയുവാന്‍ പറ്റാത്തതരം മുറിവുകള്‍ 
ഉള്ളതാണ്‌. ആ മുറിവുകള്‍ ഓരോന്നും പ്രത്യാശയിലേക്ക്‌ തുറന്നിരിക്കുന്ന വാതിലു 
കളാണ്‌. അതിനാല്‍ നമുക്ക്‌ യേശുവിലേക്ക്‌ തിരിയാം. മനുഷ്യരാശിയെ കീഴപ്പെടു 
ത്തുന്ന മുറിവുകള്‍ അവിടുന്ന്‌ ഉണക്കും. 


ഏവര്‍ക്കും ഉയിര്‍പ്പു പെരുന്നാളിന്റെ ആശംസകള്‍.. 


mjengns ഹീതാഷ്്‌ 
ഷക്കില 


കര്‍ദ്ദിനാള്‍ ബസേലിയോസ്‌ ക്ലീമീസ്‌ 
മേജര്‍ ആര്‍ച്ചുബിഷപ്പ്‌-കാതോലിക്കോസ്‌ 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 | 
www.malankaralibrary.com 


ചി ്രസ്നവ 


ഇരുപതാം നൂറ്റാണ്ടില്‍ ജര്‍മ്മനി 
യില്‍ ജീവിച്ചിരുന്നറുഡോള്‍ഫ്‌ 
ബുള്‍ട്ട്മാന്‍, കാള്‍ ബാര്‍ത്ത്‌, ഹെര്‍മന്‍ 


ഗുങ്കല്‍, അഡോള്‍ഫ്‌ ഫോണ്‍ 
ഹാര്‍ണാക്‌ മുതലായ ലൂഥറന്‍ /പ്രൊട്ട 
സ്റ്റന്റ്‌ ദൈവശാസ്ത്രജ്ഞന്മാര്‍ പുതിയ 
നിയമത്തില്‍ പല പുരാവൃത്തങ്ങളുമു 
ണ്ടെന്നും, ഐതിഹപരമായതിനെ മാറ്റി 
യാലെ (Demythologization) സുവിശേഷ 
സന്ദേശത്തിന്റെ കാമ്പില്‍ എത്തിച്ചേ 
രാൻ സാധിക്കുകയുള്ളൂവെന്നും പഠിപ്പി 
ച്ചു. ഗ്രീക്ക്‌- റോമന്‍ സംസ്ക്കാരങ്ങളില്‍ 
നിലവിലിരുന്നതുപോലെ, യേശുവിന്റെ 
കന്യാപു(തത്വം (Virgin Birth), ഉത്ഥാനം 
മുതലായവ വ്യാഖ്യാനം ചെയ്യപ്പെടണ 
മെന്ന്‌ അവര്‍ ശഠിച്ചു. എന്നാല്‍ വി. 
പൌലോസ്‌ പ്രസംഗിച്ചു: “(കിസ്തു 
ഉയര്‍പ്പിക്കപ്പെട്ടില്ലെങ്കില്‍ ഞങ്ങളുടെ 
പ്രസംഗം വ്യര്‍ത്ഥമാണ്‌; നിങ്ങളുടെ 
വിശ്വാസവും വ്യര്‍ത്ഥം” (1 കോറി 15:14). 


1. ഉത്ഥാനം: ഭൂഗോളത്തെ 
കുലുക്കിയ സംഭവം 


വി. പൌലോസും അനുചരന്മാരും 
തെസലോനിക്കായിലെ സിനഗോഗിൽ 
സുവിശേഷം പ്രസംഗിച്ചപ്പോള്‍ എതി 
രാളികളുടെ ആരോപണം ഇപ്രകാരമാ 


8 


കവര്‍ സോറി 
00 


യിരുന്നു. “ലോകത്തെ തലകീഴ്മറിച്ച 
ഈ മനുഷ്യര്‍ ഇതാ ഇവിടെയും വന്നി 
രിക്കുന്നു” (അപ്പ 17:16). ഹെബ്രായലേ 
ഖകന്‍, ഹഗ്ഗായി 2:6 ഉദ്ധരിച്ചു കൊണ്ട്‌ 
എഴുതി: “അന്ന്‌ അവന്റെ സ്വരം ഭൂമിയെ 
ഇളക്കി. എന്നാല്‍, ഇനിയും ഒരി 
ക്കല്‍കൂടി ഞാന്‍ ഭൂമിയെ മാത്രമല്ല, 
ആകാശത്തെയും ഇളക്കും എന്ന്‌ 
ഇപ്പോള്‍ അവന്‍ വാഗ്ദാനം ചെയ്തി 
രിക്കുന്നു” (ഹെബ്ബ 12: 26). 


ദൈവം സീനായ്‌ മലയില്‍ പ്രത്യക്ഷ 
പ്പെട്ടപ്പോള്‍ ഇടിമുഴക്കവും മിന്നല്‍പ്പിണ 
റുമുണ്ടായി. മലമുകളില്‍ കനത്ത 
മേഘം പ്രതൃക്ഷപ്പെട്ടു. കാഹളധ്വനി 
അത്യുച്ചത്തില്‍ മുഴങ്ങി...മല ശക്തമായി 
ഇളകി വിറച്ചു (പുറ 19: 16-19). ഇതിനു 
സമാനമായ ഒരു പ്രതിഭാസമാണ്‌ യേശു 
മരിച്ചപ്പോഴും ഉയര്‍ത്തപ്പോഴും ഉണ്ടാ 
യത്‌: “യേശു ഉച്ചത്തില്‍ നിലവിളിച്ചു 
കൊണ്ട്‌ ജീവന്‍ വെടിഞ്ഞു. അപ്പോള്‍ 
ദേവാലയത്തിലെ തിരശ്ശീല മുകള്‍ 
മുതല്‍ താഴെവരെ രണ്ടായി കീറി; ഭൂമി 
കുലുങ്ങി; പാറകള്‍ പിളര്‍ന്നു; ശവകു 
ടീരങ്ങള്‍ തുറക്കപ്പെട്ടു. നിദ്രപ്രാപിച്ചി 
രുന്ന പല വിശുദ്ധന്മാരുടെയും ശരീര 
ങ്ങള്‍ ഉയിര്‍പ്പിക്കപ്പെട്ടു...” (മത്താ 27: 
50-53). 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 


സേശുവിഒ ഉത്ഥാനം 


ബബ 0കുട്ടുകഥയോ 
ചരി(൬തഥോ? 


ബിഷപ്പ്‌ എത്രഹാം മാര്‍ ജൂലിയോസ്‌ 


യേശുവിന്റെ പുനരുത്ഥാന സമ 
യത്തും ഭൂമികുലുക്കമുണ്ടായി: “സാബ 
ത്തിനുശേഷം ആഴ്ചയുടെ ഒന്നാം 
ദിവസം രാവിലെ മഗ്ദലേന മറിയവും 
മറ്റേ മറിയവും ശവകുടീരം സന്ദര്‍ശി 
ക്കാന്‍ വന്നു. അപ്പോള്‍ വലിയ ഭൂകമ്പ 
മുണ്ടായി. കര്‍ത്താവിന്റെ ദൂതന്‍ സ്വര്‍ഗ്ഗ 
ത്തില്‍ നിന്നിറങ്ങിവന്ന്‌, കല്ലുരുട്ടിമാറ്റി, 
അതിന്‍മേല്‍ ഇരുന്നു” (മത്താ 28: 1-2). 


സുവിശേഷങ്ങള്‍ എഴുതപ്പെട്ട 
കാലത്തു തന്നെ (A.D. 65-100) വിരചി 
തമായ റോമന്‍ കൃതികളില്‍, യേശു 
വിന്റെ മരണവും ഉത്ഥാനവും നടന്നു 
വെന്ന്‌ കരുതപ്പെടുന്ന 30-നോട്‌ 
അടുത്ത കാലത്ത്‌ യൂദായായില്‍ ശക്ത 
മായ ഭൂമികുലുക്കങ്ങളും തുടര്‍ ചലന 
ങ്ങളും ഉണ്ടായതായി രേഖപ്പെടുത്തിയി 
ട്ടുണ്ട്‌. Josephus, Jewish Wars, 1.370-390; 
Jewish Antiquities 15. 121-122). 


യുദയായിലെ ഗവര്‍ണര്‍ ആയിരുന്ന 
പൊന്തിയോസ്‌ പീലാത്തോസിന്റെ 
കാലത്താണല്ലൊ യേശുവിന്റെ മര 
ണവും ഉത്ഥാനവും നടന്നത്‌. കേസറി 
യായില്‍ അദ്ദേഹം ഉദ്ഘാടനം നട 
ത്തിയ ആംഫി തിയേറ്ററില്‍ അദ്ദേഹ 
ത്തിന്റെ പേര്‍ കല്ലില്‍ കൊത്തിയിരിക്കു 


www.malankaralibrary.com 


ന്നത്‌ ഞാന്‍ നേരില്‍ കണ്ടിട്ടുണ്ട്‌; 
കൂടാതെ മറ്റുപല ശില്പങ്ങളും ഇന്നും 
അദ്ദേഹത്തിന്റെ പേര്‍ ധരിച്ചിരിക്കുന്നു. 


വൈരുദ്ധ്യാത്മകമെന്ന്‌ തോന്നാമെ 
ങ്കിലും, യേശുവിനെ മരണത്തിന്‌ 
വിധിച്ച പീലാത്തോസ്‌ തന്നെയായി 
രുന്നു യേശുവിന്റെ ഒന്നാമത്തെ സുവി 
ശേഷകനും: യേശുവിന്റെ മരണകാ 
രണം പീലാത്തോസ്‌ എഴുതിവച്ചത്‌: 
“നര്രായനായ യേശു യഹൂദരുടെ 
രാജാവ്‌” എന്നായിരുന്നു. അതു അബ 
ദ്ധമാണെന്നു പീലാത്തോസിനോട്‌ 
യഹൂദ പ്രമാണികള്‍ പറഞ്ഞിട്ടും, 
അദ്ദേഹം “ഞാന്‍ എഴുതിയത്‌ എഴുതി” 
(മത്താ 19: 22) എന്നു മാത്രം മറുപടി 
പറഞ്ഞു. ജറുസലേമില്‍ എത്തുന്ന 
എല്ലാവര്‍ക്കും മനസ്സിലാകുന്നതിന്‌ 
മൂന്നു ഭാഷകളില്‍ എഴുതിയിരുന്നു. 
ഹ്രെബായ, ലത്തീന്‍, ഗ്രീക്ക്‌. ജറു 
സലേം പട്ടണത്തിന്റെ പ്രധാന കവാട 
ത്തില്‍ പുറത്തായിട്ടാണ്‌ യേശുവിനെ 
ക്രൂശിച്ചത്‌. അങ്ങനെ എല്ലാവര്‍ക്കും 
വായിച്ചു മനസ്സിലാക്കാന്‍ പറ്റി. യേശു 
വാണ്‌ യഹൂദര്‍ പ്രതീക്ഷിച്ചിരുന്ന മിശി 
ഹായെന്ന്‌. 


2. യേശുവിന്റെ ഉത്ഥാനം: 
ശക്തര്‍ക്കെതിരെയുള്ള വിധി 


സുവിശേഷങ്ങളില്‍ ന്രസായനായ 
യേശുവിന്‌ പല സംജ്ഞകളും ഉണ്ടാ 
യിരുന്നു: ദൈവപുശ്രന്‍, ദാവീദിന്റെ 
പുത്രന്‍, മനുഷ്യപുത്രന്‍. എന്നാല്‍ 
യേശുവിന്റെ ഉത്ഥാനത്തിനു ശേഷം 


യേശുവിനെ സുവിശേഷങ്ങളും, 
പൌലോസിന്റെ ലേഖനങ്ങളും വിളിക്കു 
വാന്‍ ഇഷ്ടപ്പെട്ടത്‌ “Kyrios” (The Lord) 
എന്ന സ്ഥാനപ്പേരു കൊണ്ടാണ്‌; 
കാരണം യേശു പറഞ്ഞു : “ആകാശ 
ത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാ 
രവും എനിക്കു നല്‍കപ്പെട്ടിരിക്കുന്നു” 
(മത്താ 28: 18). 


ജൂലിയസ്‌ സീസര്‍ അധികാരത്തില്‍ 
വന്നപ്പോള്‍ അദ്ദേഹം ഒരു സ്ഥാനപ്പേര്‍ 
സ്വയം ഏറ്റെടുത്തു: ‘UIOS TOV QEOV’ 
ദൈവപുത്രന്‍. ഒക്ടേവിയൻ എടുത്ത 
സ്ഥാനപ്പേര്‍ “അഗസ്റ്റസ്‌ എന്നായിരു 
ന്നു. അതിന്റെ അര്‍ത്ഥം “ദൈവതുല്യന്‍' 
സീസറിനെ മനുഷ്യര്‍ സംബോധന 
ചെയ്തിരുന്നത്‌ ‘Kaiser Kyrios’ (കര്‍ത്താ 
വാകുന്ന സീസര്‍). 


ഈ പശ്ചാത്തലത്തില്‍ നിന്നു 
കൊണ്ടു വേണം മാര്‍ തോമാശ്ലീഹാ 
യുടെ “എന്റെ കര്‍ത്താവേ, എന്റെ 
ദൈവമേ” എന്നുള്ള ഏറ്റുപറച്ചില്‍ നാം 
മനസ്സിലാക്കുവാന്‍. അത്‌ റോമന്‍ സീസ 
റിനെതിരായ വെല്ലുവിളിയായിരുന്നു. 
യേശു മാര്രമാണ്‌ കര്‍ത്താവും 
ദൈവവും എന്നു ഏറ്റു പറഞ്ഞതിന്റെ 
പേരില്‍ എത്രയോ രക്തസാക്ഷികള്‍ക്ക്‌ 
അവരുടെ ജീവന്‍ നഷ്ടപ്പെട്ടു! 


3. ശ്ലീഹന്മാര്‍: പുനരുത്ഥാനത്തിന്റെ 
ചരിത്രസാക്ഷികള്‍ 


വി. പത്രോസിന്റെ പ്രസിദ്ധമായ 
പെന്തിക്കൊസ്തി പ്രസംഗത്തില്‍ ഇപ്ര 
കാരം പ്രസ്താവിച്ചു: “ജീവന്റെ 
നാഥനെ നിങ്ങള്‍ വധിച്ചു. എന്നാല്‍ 
ദൈവം അവനെ മരിച്ചവരില്‍ നിന്ന്‌ 
ഉയര്‍പ്പിച്ചു അതിന്‌ ഞങ്ങള്‍ സാക്ഷിക 
ളാണ്‌” (അപ്പ 3:15). വീണ്ടും, കൊര്‍ണേ 
ലിയൂസിന്റെ ഭവനത്തില്‍ വച്ചുള്ള പ്രസം 
ഗത്തില്‍ പത്രോസ്‌ പറഞ്ഞു: “അവന്‍ 
മരിച്ചവരില്‍ നിന്ന്‌ ഉയിര്‍ത്തെഴുന്നേറ്റ 
തിനു ശേഷം അവനോടുകൂടി ഭക്ഷിക്കൂ 
കയും പാനം ചെയ്യുകയും ചെയ്തവ 
രാണ്‌ ഞങ്ങള്‍. ജീവിച്ചിരിക്കുന്നവരു 
ടെയും മരിച്ചവരുടെയും വിധികര്‍ത്താ 
വായി ദൈവം നിയോഗിച്ചിരിക്കുന്നവന്‍ 
അവനാണെന്ന്‌ ജനങ്ങളോട്‌ പ്രസംഗി 
ക്കാനും സാക്ഷ്യം വഹിക്കാനും 
ഞങ്ങള്‍ക്ക്‌ കല്‍പന നല്‍കി” (അപ്പ 
10:41-42). നമ്മുടെ രക്ഷയുടെ മര്‍മ്മമായ 
യേശുവിന്റെ ഉത്ഥാനത്തിന്‌ ശ്ലീഹന്മാര്‍ 
സാക്ഷികളായതു കൊണ്ടാണല്ലൊ 


- ഏപ്രില്‍ 2021 


“ഏകവും, വിശുദ്ധവും, കാതോലിക 
വും, ശ്ലേഹികവുമായ്‌” സഭയില്‍ 
നമ്മള്‍ വിശ്വസിക്കുന്നത്‌. 


4, ഞാന്‍ ഭൂതമല്ല, മനുഷ്യനാണ്‌... 
എന്നെ തൊട്ടുനോക്കുവിന്‍ 


ഉത്ഥാനത്തിനുശേഷമുള്ള പ്രത്യക്ഷ 
ങ്ങള്‍ ഒരു മായാജാലമല്ല, ചരിത്രയാ 
ഥാര്‍ത്ഥ്യങ്ങളാണെന്ന്‌ തെളിയിക്കാന്‍ 
യേശു തന്നെ ബോധപൂര്‍വം ചരിത്രമാ 
ക്കുന്നുണ്ട്‌. ്രൂശീകരണത്തിലുണ്ടായ 
മുറിപ്പാടുകളുമായിട്ടാണ്‌ യേശു പ്രത്യ 
ക്ഷപ്പെട്ടത്‌. “എന്റെ കൈകളും കാലു 
കളും കണ്ട്‌ ഇതു ഞാന്‍ തന്നെയാ 
ണെന്ന്‌ നിങ്ങള്‍ മനസ്സിലാക്കുവിന്‍. 
എന്നെ സ്പര്‍ശിച്ചു നോക്കുവിന്‍. എനി 
ക്കുള്ളതുപോലെ മാംസവും അസ്ഥി 
കളും ഭൂതത്തിന്‌ ഇല്ലല്ലൊ” (ലൂക്കാ 24: 
39-40). യേശു വീണ്ടും താന്‍ ഭൂതമല്ലാ 
യെന്ന്‌ തെളിയിക്കാനായി ഇവിടെ ഭക്ഷി 
ക്കാന്‍ വല്ലതുമുണ്ടോയെന്ന്‌ ചോദിച്ചു. 
“ഒരു കഷണം വറുത്ത മീന്‍ അവര്‍ 
അവനു കൊടുത്തു. അവന്‍ അതെ 
ടുത്ത്‌ അവരുടെ മുന്‍പില്‍ വച്ച്‌ 
ഭക്ഷിച്ചു” (ലൂക്കാ 24:42-43). 


യേശുവിന്റെ ഉത്ഥാനം ചരിത്രസത്യ 
മാണെന്നും, അതിനേക്കാള്‍ വലിയ 
സദ്വാര്‍ത്ത ലോകത്തിലില്ലെന്നും 
ബോദ്ധ്യപ്പെട്ടതു കൊണ്ടാണല്ലോ ശ്ലീഹ 
ന്മാര്‍ ലോകമെല്ലാം സഞ്ചരിച്ച്‌ കണ്ട 
എല്ലാവരോടും സുവിശേഷം അറിയിച്ച 
ത്‌. യോഹന്നാന്‍ ഒഴിച്ച്‌ ബാക്കിയെല്ലാ 
ശ്ലീഹന്മാരും കര്‍ത്താവിനെ പ്രതി 
കൊല്ലപ്പെടുകയാണുണ്ടായത്‌. നമ്മള്‍ 
ജീവി ക്കുന്ന ഇക്കാലത്തും ലോക 
ത്തിന്റെ പലഭാഗങ്ങളിലും ക്രിസ്തുവി 
ശ്വാസത്തെ പ്രതി മനഷ്യര്‍ കൊല്ലപ്പെ 
ടുന്നുണ്ട്‌. വേറെ ഏതൊരു ച്രക 
വര്‍ത്തിക്കോ രാജാവിനോ വേണ്ടി 
യാണ്‌ രണ്ടായിരം വര്‍ഷത്തിനു 
ശേഷവും മനുഷ്യര്‍ അവരുടെ ജീവന്‍ 
ഹോമമിക്കുന്നത്‌? 


5. പുനരുത്ഥനത്തിന്റെ ശക്തി: 
അനുദിനജീവിതത്തില്‍ 


യേശുവിന്റെ ഉത്ഥാനം ഡൈനമൈറ്റ്‌ 
പോലെ സ്ഫോടനാത്മകമാണ്‌. 
എന്നാല്‍ അതിലെ ചരിത്രപരത (His- 
toricity) എടുത്തു കളഞ്ഞാല്‍ കടുവയെ 
പിടിച്ച്‌ കൊച്ചു പൂച്ചയാക്കുന്നത്‌ 
പോലെ ആയിരിക്കും. പിന്നെ അത്‌ 


9 


www.malankaralibrary.com 


സദ്വാര്‍ത്ത ആയിരിക്കുകയില്ല; മനു 
ഷ്യന്‍ പ്രത്യാശ നല്‍കാന്‍ ശക്തമായി 
രിക്കുകയില്ല. 


കഴിഞ്ഞ ഒരു വര്‍ഷമായി കോവിഡ്‌ 
സംബന്ധമായി കേള്‍ക്കുന്ന രോഗ-മരണ 
നിരക്കുകളും നിയന്ത്രണങ്ങളും തൊഴില്‍ 
നഷ്ടവും ഭാവിയെക്കുറിച്ചുളള ആശങ്ക 
കളുമെല്ലാം നമ്മുടെ സമൂഹത്തില്‍ വിഷാ 
ദരോഗം ൬൦൦50൩) സൃഷ്ടിക്കുന്നുണ്ട്‌. 
2020 മാര്‍ച്ച്‌ 25 മുതലുള്ള ആറു മാസങ്ങ 


0 


ളില്‍ 66 കുട്ടികള്‍ കേരളത്തില്‍ ആത്മ 
ഹത്യ ചെയ്തിട്ടുണ്ട്‌; അതില്‍ കൂടുതല്‍ 
മുതിര്‍ന്നവരും. 


വി. പൌലോസ്‌ പറഞ്ഞു : “കര്‍ത്താ 
വിനെയും അവന്റെ പുനരുത്ഥാനത്തി 
ന്റെയും ശക്തി അറിയുക്‌ (ഫിലി 3:10), 
എന്നതാണ്‌ എന്റെ ജീവിത ലക്ഷ്യം. 
ഇവിടെ, അറിവ്‌ എന്നു പറഞ്ഞാല്‍ 
ബുദ്ധിപരമായ അറിവ്‌ എന്നതിനേ 
ക്കാള്‍ അനുഭവപരമായ അറിവാണ്‌; 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 


അത്‌ എന്റെ അനുദിന ജീവിത പ്രതി 
സന്ധികളെ തരണം ചെയ്യാന്‍ സഹാ 
യിക്കണം. യേശുവിന്റെ ഉത്ഥാനം 
ര്രിസ്‌ ത്യാനിയുടെ ജീവിതത്തില്‍ 
ഈടും പാവും പോലെ ഇഴചേര്‍ക്കപ്പെ 
ട്ടിരിക്കുന്നു. ഏതു സമയത്തും, സന്ദര്‍ഭ 
ത്തിലും നമുക്ക്‌ അത്‌ അനുഭവവേദ്യ 
മാകാം. 


യേശുവിന്റെ ഉത്ഥാനം നടന്ന രാത്രി 
യില്‍, മനുഷ്യര്‍ ഉറങ്ങിയിരുന്നപ്പോള്‍, 
ദൈവം പ്രവര്‍ത്തനനിരതനായിരുന്നു. 
ഇരുട്ടിന്റെ കാണാമറയത്തും, മരണ 
ത്തിന്റെ ശൈത്യത്തിലും പിതാവിന്റെ 
സ്നേഹവും, പരിശുദ്ധാത്മാവിന്റെ 
ശക്തിയും യേശുവിനെ ഉയര്‍പ്പിച്ചു. മനു 
ഷ്യന്റെ എല്ലാ പ്രത്യാശയും നശിച്ച 
പ്പോഴും, ദൈവം നമുക്ക്‌ പ്രത്യാശയ്ക്ക്‌ 
വകതന്നു: “യേശു മൃതരില്‍ നിന്നുള്ള 
ആദ്യജാതനാണ്‌” (വെളി 1:4); എന്നു 
പറഞ്ഞാല്‍, യേശു ആത്മാവോടും ശരീ 
രത്തോടും കൂടി ഉയര്‍പ്പിക്കപ്പെട്ടതു 
പോലെ ഞാനും ഒരിക്കല്‍ ഉയിര്‍ക്കും. 
അതിനാല്‍ രോഗമോ, മരണമോ 
എന്നെ ഭീതിപ്പെടുത്തേണ്ട കാര്യമില്ല: 
“മരണത്തിന്റെ നിഴല്‍ വീണ താഴ്വര 
യിലൂടെയാണ്‌ ഞാന്‍ നടക്കുന്നതെങ്കി 
ലും, അവിടുന്ന്‌ കൂടെയുള്ളതിനാല്‍ 
ഞാന്‍ ഭയപ്പെടുകയില്ല” (സങ്കീ 23:4). 


കര്‍ത്താവിനെ ലേപനം ചെയ്യാന്‍ 
സുഗന്ധദ്രവ്യങ്ങളുമായി പോയ വനിത 
കള്‍ക്ക്‌ ഒരിക്കലും ഉരുട്ടിമാറ്റാന്‍ പറ്റാ 
തിരുന്ന കല്ല്‌ മാലാഖ ഇറങ്ങി വന്ന്‌ ഉരു 
ട്ടിമാറ്റി (മത്താ 28:2). നമുക്ക്‌ നീക്കാന്‍ 
പറ്റാത്ത പ്രതിബന്ധങ്ങള്‍, ഉരുട്ടിമാറ്റാന്‍ 
ദൈവം തന്റെ മാലാഖയെ അയയ്ക്കും. 


കലഹത്തിനപ്പുറം സമാധാനാവും, 
കുറ്റങ്ങള്‍ക്കപ്പുറം പാപമോചനവും, 
സങ്കടങ്ങള്‍ക്കപ പ്പുറം സന്തോഷവും, 
അടിമത്തങ്ങള്‍ക്കപ്പുറം സ്വാതന്ത്ര്യവും, 
ഇരുട്ടു നിറഞ്ഞ ടണലിനപ്പുറം വെളി 
ച്ചവും നല്‍കുന്ന ചരിത്രയാഥാര്‍ത്ഥ്യ 
മാണ്‌ യേശുവിന്റെ ഉത്ഥാനം. 


അതിനാല്‍ ലോകമെമ്പാടുമുള്ള 
വിശ്വാസി സമൂഹത്തോട്‌ ചേര്‍ന്ന്‌ 
കര്‍ത്താവ്‌ സത്യമായും ഉയിര്‍ത്തെഴു 
ന്നേറ്റു എന്ന്‌ നമുക്കും ഏറ്റു പറയാം. 
പ്രത്യാശാനിര്‍ഭരവും സന്തോഷപ്രദവു 
മായ ഉയിര്‍പ്പുപെരുന്നാള്‍- ആശംസ 
കള്‍ ഏവര്‍ക്കും നേരുന്നു! 


www.malankaralibrary.com 


യേശുവിന്റെ പെസഹാ രഹസ്യ 
ങ്ങള്‍ (Paschal Mystery) എന്നറിയ 
പ്പെടുന്ന പീഡാനുഭവ, മരണ, ഉത്ഥാന ര 
ഹസ്യങ്ങള്‍ സഭയില്‍ ആഘോഷിക്ക 
പ്പെടുന്ന ആണ്ടുവട്ടമുള്ള ഹാശാ ആഴ്ച 
ഒരിക്കല്‍കൂടി സമാഗതമാകുകയാ 
ണല്ലോ. പഴയ ഉടമ്പടിയിലെപെസഹാ 
ചരണത്തിന്റെ പശ്ചാത്തലത്തില്‍ യേശു 
അനുഷ്ഠിച്ച പെസഹാത്തിരുന്നാള്‍ 
പിറ്റേന്നു താന്‍ ഗോഗുല്‍ത്തായില്‍ 
അര്‍പ്പിച്ച തിരുബലിയുടെ മുന്നാസ്വാദ 
നവും, കര്‍ത്താവിന്റെ ശരീര രക്ത 
ങ്ങളായി സഭയില്‍ അനുദിനം പങ്കുവെ 
യ്ക്കപ്പെടുന്ന വി. കുർബ്ബാനയുടെ 
തുടക്കവുമായിരുന്നല്ലോ. നമ്മുടെ 
കര്‍ത്താവ്‌ വി. കുര്‍ബ്ബാന എന്ന കൂദാശ 
സ്ഥാപിച്ച ദിനമായി ഇന്ന്‌ നാംപെസ 
ഹാതിരുനാളിനെ മനസ്സിലാക്കി വരുന്നു. 
വി. കുര്‍ബാനയുടെ ദൈവശാസ്ത്ര 
വീക്ഷണം സഭയില്‍ എങ്ങനെ വേരു 
ന്നിയെന്ന്‌ ഹൃസ്വമായി ഇവിടെ വിശക 
ലനം ചെയ്യുവാന്‍ ആഗ്രഹിക്കുന്നു. 


പെസഹായുടെ പഴയളടമ്പടി 
പശ്ചാത്തലം 


ഈജിപ്തിലെ ഫറവോയുടെ അടി 
മത്ത്വത്തിലായിരുന്ന ഇരസായേല്‍ 
ജനതയെ കാനാന്‍ നാട്ടിലേയ്ക്ക്‌ മോശ 
കടത്തിക്കൊണ്ടുപോകുന്ന സംഭ 
വുമായി ബന്ധപ്പെട്ടാണ്‌ പഴയ 
ഉടമ്പടിയില്‍ പെസഹാ ആചരണവും, 
പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും 
നിലവില്‍ വരുന്നത്‌ (പുറ. 12-13). 


പെസഹാ ആചരണവുമായി ബന്ധ 
പ്പെട്ടാണ്‌ പെസഹാ കുഞ്ഞാടിന്റെ 
രക്തംകൊണ്ട്‌ ഇ്രായേല്‍ കുടുംബ 
ങ്ങളുടെ കട്ടിളപ്പടികള്‍ മുദ്രയിട്ട്‌ വേര്‍തി 
രിച്ചതും, സംഹാരദൂതന്‍ ഇസ്രയേല്‍ 
ഭവനങ്ങളിലെ ആദ്യജാതന്മാരെ സംഹ 
രിക്കാതെ കടന്നുപോയതും (പുറ. 
12:21-36). ഇതോടുചേര്‍ന്ന്‌ അവര്‍ 
പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ തിരുനാളും 
ആചരിച്ചു. വര്‍ഷംതോറും ഇസ്രയേല്‍ 
ജനം ഈ കടന്നുപോക്ക്‌ അനുസ്മരി 
ക്കാന്‍ പെസഹാ അനുഷ്ഠിച്ചുവന്നു. ഇ 
വിടെ ഒരുബലിയര്‍പ്പണവും, പെസഹാ 
ഭക്ഷണവും നിര്‍കര്‍ഷിക്കപ്പെട്ടു. 
പെസഹാ എന്ന വാക്കിന്റെ അര്‍ത്ഥം 
കടന്നു പോകല്‍ എന്നാണ്‌. സംഹാര 
ദൂതന്റെ കടന്നുപോകല്‍ അനുഭവവും, 
പിന്നീട്‌ ചാവുകടല്‍ കടന്നുപോയ അ 
നുഭവവും (പുറ. 14), മരുഭൂമിയില്‍ 
വെച്ച്‌ യഹോവ ഇസ്രായേലിന്റെ ജീവി 
തത്തിലൂടെ കടന്നുപോയ അനുഭവവും 
(പുറ. 15-17) ഒക്കെ പ്രതിവര്‍ഷമുള്ള അ 
വരുടെ പെസഹാചരണത്തില്‍ ഇസ്ര 
യേല്‍ ജനം അനുസ്മരിച്ചു പോന്നു. 


വി. കുർബ്ബാനയുടെ പെസഹാ 
പശ്ചാത്തലം 


ഇസ്രായേല്‍ ജനത ആണ്ടുവട്ടം ആ 
ചരിച്ചുവന്ന ഈ പെസഹാതിരുനാള്‍ 
യഹുദനായിരുന്ന യേശുവും അ 
നുഷ്ഠിച്ചുപോന്നു എന്ന്‌ സുവി 
ശേഷങ്ങള്‍ സാക്ഷിക്കുന്നു. (മത്താ. 
26:17-25; മര്‍ക്കോ. 14:12-21; ലൂക്കാ 22:7- 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 


മോണ്‍. ഡോ. എല്‍ദോ പുത്തന്‍കണ്ടത്തില്‍ 


23; യോഹ. 13:21-30; യോഹ. 6:4; ലൂക്കാ 
2:41). യേശു മാതാപിതാക്കളോടൊപ്പം 
പെസഹാ അനുഷ്ഠിച്ചിരുന്നതായി കാ 
ണുന്നു. അതിലുപരി, വി. കുര്‍ബ്ബാന 
സ്ഥാപനം യേശുവിന്റെ പെസഹാ ആ 
ചരണവും പീഡാനുഭവവുമായി ബന്ധ 
പ്പെടുത്തി സുവിശേഷകന്മാരെല്ലാവരും 
അവതരിപ്പിക്കുന്നു. പെസഹാ ആചര 
ണത്തിന്‌ ഒരു ഭക്ഷണവിരുന്നിന്റെ 
പശ്ചാത്തലമുണ്ടല്ലോ. ആ സാഹചര്യ 
മാണ്‌ വി. കുര്‍ബ്ബാന സ്ഥാപനത്തിനാ 
യി യേശു ഉപയോഗിക്കുന്നത്‌. തന്റെ കു 
രിശിലെ തിരുബലിയില്‍ മുറിക്ക 
പ്പെടുന്ന ശരീരവും, ചിന്തപ്പെടുന്ന 
രക്തവും പെസഹായിലെ അപ്പത്തി 
ന്റേയും, വീഞ്ഞിന്റേയും സാദൃശ്യ 
ത്തില്‍ രക്ഷാകരമായ വി. കുര്‍ബ്രാനയെ 
ന്ന കുദാശയാക്കി മാറ്റി. പെസഹായില്‍ 
അറക്കപ്പെട്ട കുഞ്ഞാടിന്റെ സ്ഥാനത്ത്‌ 
ശ്രൂശിതനായ യേശു പ്രതിഷ്ഠിക്ക 
പ്പെടുന്നു. അതിന്റെ മാംസത്തിന്റെ 
സ്ഥാനത്ത്‌ പെസഹാ അപ്പം യേശു 
വിന്റെ ശരീരമായി മാറുന്നു. അതിന്റെ 
രക്തത്തിന്റെ സ്ഥാനത്ത്‌ പെസഹാ 
പാനീയമായ വീഞ്ഞ്‌ തിരുരക്തമായി 
രൂപാന്തരപ്പെടുന്നു. ഈ വലിയ 
രഹസ്യമാണ്‌ യേശു വി. കുര്‍ബ്ബാന 
സ്ഥാപനത്തിലൂടെ ഈ ലോകത്തിന്‌ 
കൈമാറിയത്‌, ഇന്നും നമ്മുടെ അള്‍ത്താ 
രകളില്‍ ആവര്‍ത്തിക്കപ്പെടുന്നത്‌. 
അങ്ങനെ വി. കുര്‍ബ്ബാനയെന്നകുദാശ 
യേശുവിന്റെ ബലിയും പെസഹാ 
നുഷ്ഠാനമായ വിരുന്നുമായി മനസ്സി 
ലാക്കുന്നു. 


www.malankaralibrary.com 


സ്ത 


ഇന്ന്‌ വി. കുര്‍ബ്രാനയെ ദൈവശാ 
സ്ത്രപരമായി ഈ വിരുന്നിന്റേയും, ബ 
ലിയുടേയും പശ്ചാത്തലത്തിലാണ്‌ നാം 
മനസ്സിലാക്കിവരുന്നത്‌. ഇവതമ്മില്‍ പ 
രസ്പരം ബന്ധപ്പെട്ടുമിരിക്കുന്നു. പാ 
ശ്വാതൃ, പൌരസ്ത്യ സഭകളില്‍ വി. 
കുര്‍ബ്ബാനാനുഷ്ഠാനത്തില്‍ വിരുന്നി 
ന്റേയും, ബലിയുടേയും ആശയങ്ങള്‍ക്ക്‌ 
വ്യത്യസ്ഥമായ രീതിയില്‍ ഈന്നല്‍ 
കൊടുക്കുന്നു. പാശ്ചാതൃസഭകളില്‍ 
വിരുന്നിന്റെ അഥവാ ഭക്ഷണത്തിന്റെ പ 
രിവേഷം മുന്നിട്ടുനില്ക്കുന്നു. അതു 
കൊണ്ടാണ്‌ കാര്‍മ്മികര്‍ ജനോന്മുഖമാ 
യി നിന്നുകൊണ്ട്‌ ഒരു മേശപങ്കിടുന്ന 
രീതിയില്‍ വി. കുര്‍ബ്ബാന അര്‍പ്പിക്കു 
ന്നത്‌. പൌരസ്‌ തൃയസഭകളിലാകട്ടെ 
ഗോഗുല്‍ത്തായിലെ ബലിയുടെ ആ 
വര്‍ത്തനമായി കണ്ടുകൊണ്ട്‌ ജനങ്ങ 
ളോടൊത്ത്‌, ജനങ്ങള്‍ക്കുമുമ്പില്‍ വി. 
കുരിശുനഭിമുഖമായി നിന്നുകൊണ്ട്‌ 
ബലിയര്‍പ്പണം നടത്തി വരുന്നു. 


വി. ബലി എന്തിന്‌ 
ആവര്‍ത്തിക്കപ്പെടണം? 


രക്ഷാകരമായ കര്‍ത്താവിന്റെ 
തിരുബലി ഒരിക്കല്‍ മാര്തം 
ഗോഗുല്‍ത്തായില്‍ അര്‍പ്പിക്കപ്പെട്ടതാ 
ണല്ലോ. അതുവഴി ലോകത്തിന്റെ രക്ഷ 
എന്നെന്നേക്കുമായി സാധിതമായി 
എന്ന്‌ വി. പൌലോസ്‌ പഠിപ്പിക്കുന്നു 
(റോമ 10 : 5; ഹെബ്രാ 10:10). യേശു 
വിന്റെ ബലി അതില്‍ത്തന്നെ പൂര്‍ണ്ണ 
മാണ്‌. അതു നാം വി. കുര്‍ബ്ബാനയില്‍ 
ആവര്‍ത്തിക്കുകയാണ്‌. കാരണം ബല 
ഹീനരും, പാപികളുമായ നമ്മുടെ 
ബലികള്‍ അപൂര്‍ണ്ണമാണ്‌. അത്‌ ആ 
വര്‍ത്തിച്ച്‌ അനുഷ്ഠിക്കാന്‍ നാം 
കടപ്പെട്ടവരാണ്‌. വി.കുര്‍ബ്ബാന സ്ഥാപ 
നസമയത്ത്‌ യേശു ശിഷ്യന്മാരോട്‌ അ 
രുളിചെയ്തു. ഞാന്‍ വരുന്നതുവരെ 
നിങ്ങള്‍ ഇത്‌ എന്റെ ഓര്‍മ്മയ്ക്കായി 
ചെയ്യുവിന്‍. ഈ ആഹ്വാനത്തെ Anam- 
നട്ട എന്ന പേരിലാണ്‌ അറിയപ്പെടുക. 
ഇത്‌ കേവലം ഒരു ഓര്‍മ്മയാചരണമല്ല; 
ഒരു പുനരാവിഷ്കരണമാണ്‌; ആ 
വര്‍ത്തനമാണ്‌. ഓരോ വ്യക്തിയും ഓരോ 
ബലിയിലൂടെ വ്യക്തിപരമായി രക്ഷ അ 
നുഭവിക്കുന്നു. ഇത്‌ കര്‍ത്താവിന്റെ ബ 
ലിയുടെ ശക്തിക്കുറവല്ല നമ്മുടെ ബല 
ഹീനതകള്‍വഴിയുള്ള ശക്തിക്കുറ 
വാണ്‌. അതുകൊണ്ട്‌ വി. കുര്‍ബ്ബാന 


2 


യെന്ന കുദാശവഴി സഭയില്‍ കര്‍ത്താ 
വിന്റെ ഈ രക്ഷാകരബലി ആവര്‍ 
ത്തിക്കപ്പെടുന്നു. 


വി. കുര്‍ബ്രാനയുടെ അനനൃതയും 
പഴയ ഉടമ്പടി പ്രതീകങ്ങളും 


അന്ത്യോക്യന്‍ ആരാധനക്രമമനുസ 
രിച്ച്‌ വി. കുര്‍ബ്ബാന അനന്യവും പഴയ 
ഉടമ്പടിയിലെ പ്രതീകങ്ങളുടെ സാക്ഷാ 
ത്കാരവുമാണ്‌. പെസഹാ കുര്‍ബ്ബാന 
യില്‍ നാം ചൊല്ലുന്ന സെദറാ പ്രാര്‍ത്ഥന 
ഈ യഥാര്‍ത്ഥ്യം നമ്മെ അനുസ്മരി 
പ്പിക്കുന്നു. 


അതിന്‍പ്രകാരം താഴെ പറയുന്ന കാര 
ണങ്ങളാല്‍ ഇത്‌ ദൈവിക ബലിയായി 
സഭ കണക്കാക്കുന്നു: 


൭ നമ്മുടെ രക്ഷയ്ക്കുവേണ്ടി നല്‍ക 
പ്പെട്ടിരിക്കുന്നതിനാല്‍ 


൭ നമ്മുടെ കളങ്കങ്ങള്‍ വെണ്ജയാക്കു 
കയും, കടങ്ങള്‍ പരിഹരിക്കുകയും 
ചെയ്യുന്നതിനാല്‍ 


൭൫ പരിപൂര്‍ണ്ണത പ്രാപിച്ചവരെ സ്വര്‍ഗ്ഗ 
ത്തിലേക്ക്‌ ഉയര്‍ത്തുന്നതിനാല്‍ 


൭൫ ലോകത്തിന്റെ ജീവനുവേണ്ടിയുള്ള 
രക്തരഹിതമായ ബലിയായതി 
നാല്‍ 


൫ ഹാബേലിന്റെ നിഷ്‌കളങ്കബലി 
ഇതിനെ സൂചിപ്പിച്ചതിനാല്‍ 


൭ യുസോദോക്കിന്റെ പുത്രന്‍ യോശു 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 


വായുടെ മലിനവസ്ര്രങ്ങള്‍ ഉരി 
ഞ്ഞുകളയുവാന്‍ കാരണമായ ബ 
ലിയുടെ സാദൃശ്യമായതിനാല്‍ 


൭൫ ഏശായാ ദീര്‍ഘദര്‍ശിക്ക്‌ അഗ്നി 
ക്കൊടിലാല്‍ നല്കപ്പെട്ട ദൈവീക 
ബലിയുടെ പ്രതീകമായതിനാല്‍ 


൭൫ അതിശ്രേഷ്ഠാചാര്യനായ മല്‍ക്കിസ 
ദേക്ക്‌ സമര്‍പ്പിച്ച അപ്പവും, വീഞ്ഞും 
സൂചിപ്പിച്ച ദൈവീകബലിയയ 
തിനാല്‍ 


൭ മോശ അര്‍പ്പിച്ച പെസഹാ കുഞ്ഞാ 
ടിന്റെ ്രതീകമായതിനാല്‍ 


൭൫ നീതിമാന്മാരും, പുണ്യവാന്മാരും 
പ്രതീക്ഷിച്ചിരുന്നിട്ടും കാണാതെ 
പോയ ബലി അമ്പര്‍ത്ഥമായ 
തിനാല്‍ 


൭൫ വിജാതീയരുടെ കടങ്ങളും, പാ 
പങ്ങളും ക്ഷമിക്കപ്പെട്ട ദൈവീക 
ബലിയായിത്തീര്‍ന്നതിനാല്‍ 


൭ ശരീരരക്തങ്ങളായി വിശ്വാസി 
കള്‍ക്കു നല്‍ക്കപ്പെടുന്ന ദൈവീക 
ബലി ആയതിനാല്‍ 


൭ പീഠത്തിന്മേല്‍ സൂക്ഷിക്കപ്പെട്ട 
കാഴ്ചയപ്പത്തിന്റെ പ്രതീകമായതി 
നാല്‍ 


൭൫ മാലാഖാമാര്‍ ഭയവിഹ്വരായി ഇതിനെ 
സമീപിക്കുന്നതിനാല്‍ (അഗ്നിമയന്‍ 
മാരാരേ നോക്കുകില്‍ വിറച്ചിടുന്നു....) 


൭ പരിശുദ്ധത്മാവ്‌ ശുദ്ധീകരിക്കുന്ന 
ബലിയായതിനാല്‍ 


൭ പരിശുദ്ധ ത്രിത്വത്തിന്റെ പൂര്‍ണ്ണ 
മായ പ്രവര്‍ത്തനം നടക്കുന്ന ദൈ 
വീക ബലി ആയതിനാല്‍ 


വി. കൂര്‍ബ്ബാനയുടെ ഫലങ്ങള്‍ 


വി. കുര്‍ബ്ബാന വിരുന്നും, ബലിയും 
എന്ന രീതിയില്‍ ആദ്യന്തികമായി ഈ 
ലോക രക്ഷക്കുവേണ്ടി സ്ഥാപിക്കപ്പെട്ട 
കൂദാശയാണ്‌. ഇത്‌ ക്രിസ്തുശിഷ്യര്‍ 
ക്കു വേണ്ടിയും, അനേകര്‍ക്കുവേ 
ണ്ടിയും മുറിക്കപ്പെടുകയും, ചിന്തപ്പെടു 
കയും ചെയ്യുന്ന യേശുവിന്റെ ശരീ 
രവും, രക്തവും ആണെന്ന്‌ സമാന്തര 
സുവിശേഷങ്ങളും, വി. പൌലോസും 
സാക്ഷിക്കുന്നു (മത്താ. 26:28; മര്‍ക്കോ. 
14:24; ലൂക്കാ 22:19-20; 1 കോറി. 1124-25). 
വി. യോഹന്നാന്റെ സുവിശേഷത്തില്‍ 


www.malankaralibrary.com 


വി. കുർബ്ബാനയുടെ പശ്ചാത്തലമായ 
പെസഹാ അനുഷ്ഠാനത്തെക്കുറിച്ച്‌ 
പരാമര്‍ശമുണ്ടെങ്കിലും, വി.കുര്‍ബ്ബാന 
സ്ഥാപനസംഭവവിവരണമില്ല (യോഹ. 
13). എന്നാല്‍, വി. കുർബ്ബാനയുടെ ഫ 
ലദായകത്വത്തെക്കുറിച്ചുള്ള ആഴമായ 
ദൈവശാസ്ത്രചിന്തകള്‍ വി. യോഹ 
ന്നാനാണ്‌ നല്‍കുന്നത്‌ (യോഹ. 6). 


നാലാം സുവിശേഷകനായ വി. 
യോഹന്നാന്റെ സുവിശേഷത്തില്‍ 
അപ്പം വര്‍ദ്ധിപ്പിക്കുന്ന സംഭവം വി. 
കുർബ്ബാനയുടെ ദൈവശാസ്ത്രസാധൂ 
കരണത്തിന്‌ ഉപോദ്‌ബലകമാണ്‌ 
(യോഹ. 6 : 1-15). പെസഹാ തിരുന്നാ 
ളിന്റെ പരാമര്‍ശം (യോഹ. 6:4) വി. 
കുർബ്ബാനയുടെ പശ്ചാത്തലത്തില്‍ ഇ 
വിടെ പ്രത്യേകം ശ്രദ്ധേയമാണ്‌. യേശു 
വിന്റെ അടുത്തേക്കുവരുന്ന ഒരു സമൂ 
ഹത്തിനുവേണ്ടിയാണ്‌ (യോഹാ. 6:5) 
യേശു അപ്പം വര്‍ദ്ധിപ്പിക്കുക. ഇത്‌ 
വിശ്വാസസമൂഹത്തെസുചിപ്പിക്കുന്നു. 
വിശ്വാസസമൂഹത്തിനുമുമ്പില്‍ മാത്രമേ 
വി. കൂര്‍ബ്ബാനക്കു പ്രസക്തിയുള്ളൂ. 
ശിഷ്യന്മാരുടെ സാന്നിദ്ധ്യവും, സഹക 
രണവും ഈ സംഭവത്തില്‍ പരാമർശി 
ക്കപ്പെടുന്നു (യോഹ. 6:5-7). ബാലന്റെ 
കൈയ്യിലുള്ള ബാര്‍ലിയപ്പം പ്രത്യേക 
അപ്പമായി കണക്കാക്കപ്പെടുന്നു. ആ 
അപ്പമെടുത്ത്‌ യേശു കൃതജ്ഞതാ 
സ്തോത്രം ചെയ്ത്‌ വിതരണം ചെയ്തു. 
വി. കുര്‍ബ്ബാനയെ പരാമര്‍ശിക്കുന്ന 
എവ്യുക്കരിസ്തേസ്ാസ്‌ എന്ന പദം വി. 
യോഹന്നാനില്‍ മാത്രം കാണുന്നു. ഇവി 
ടെ സമാന്തരസുവിശേഷങ്ങളില്‍ നിന്നും 
വ്യത്യസ്തമായി യേശുതന്നെ അപ്പം വി 
തരണം ചെയ്യുന്നു. മിച്ചം വന്ന അപ്പക്ക 
ഷണങ്ങള്‍ പന്ത്രണ്ടുകുട്ടനിറയെ അ 
വര്‍ശേഖരിച്ചു. ഇത്‌ വി. കുർബ്ബാനയുടെ 
പ്രതീകമായി ഡിഡാക്കേയില്‍ പരാമര്‍ 
ശിക്കപ്പെടുന്നു. അങ്ങനെ വി. കുര്‍ബ്ബാ 
നയ്ക്ക്‌ വി. യോഹന്നാന്‍ അപ്പം വര്‍ദ്ധി 
പ്പിക്കുന്ന സംഭവുമായി ബന്ധപ്പെടുത്തി 
ഒരു വിരുന്നിന്റെ പശ്ചാത്തലം ഒരു 
ക്കുന്നു. 


തുടര്‍ന്നുവരുന്ന ഭാഗത്ത്‌ നാലാം 
സുവിശേഷകന്‍ ജീവന്റെ അപ്പത്തെ 
ക്കുറിച്ചുള്ള വിവരണം നല്‍കികൊണ്ട്‌, 
ആ അപ്പം തന്റെ തന്നെ ശരീരമാണെന്ന്‌ 
സത്യം ചെയ്ത്‌ ഉറപ്പിച്ചു പറഞ്ഞ്‌ വി. 
കൂര്‍ബ്ബാനയുടെ ഫലദായകത്വം വൃ 
ക്ത മാക്കുന്നു. മോശ മരുഭൂമിയില്‍ 


വച്ച്‌ ഇസ്രായേല്‍ക്കാര്‍ക്ക്‌ അപ്പം കൊടു 
ത്ത്‌ വിശപ്പടക്കിയതില്‍ നിന്നും വൃത്യ 


സ്തമായി പിതാവാം ദൈവം 
ലോകത്തിനുജീവന്‍ നല്‍കാന്‍ തന്റെ 
പുത്രനെ സ്വര്‍ഗ്ഗത്തില്‍നിന്നും ഇറങ്ങിയ 
അപ്പമായി വി. കുര്‍ബ്ബാനയിലൂടെ 
കൈമാറുന്നു എന്ന യഥാര്‍ത്ഥ്യം വ്യക്ത 
മാക്കുന്നു. വിശ്വാസപൂര്‍വും യേശു 
വിന്റെ അടുത്തുവരുന്നവന്‍ ഒരിക്കലും 
വിശപ്പും, ദാഹവും അനുഭവപ്പെടുക 
യില്ല (യോഹ. 6:35). അവിടുത്തെ 
വിശ്വാസപൂര്‍വ്വം സ്വീകരിക്കുന്നവന്‍ 
നിത്യജീവന്‍ ഉണ്ടാകും, അവനെ യേശു 
ഉയിര്‍പ്പിക്കുകയും ചെയ്യും. 


വി. കുര്‍ബ്വാനയിലൂടെ യേശു 
നല്‍കുന്ന അപ്പം അവന്റെ ശരീരമാണ്‌, 
പാനീയം അവന്റെ രക്തമാണ്‌. അത്‌ 
ഭക്ഷിക്കുകയും, പാനം ചെയ്യുകയും 
ചെയ്യുന്നവര്‍ നിത്യം ജീവിക്കും. അവര്‍ 
ഒരിക്കലും മരിക്കുകയില്ല (യോഹ. 
6:47-58). അങ്ങനെയുള്ളവര്‍ ഈ ലോക 
ജീവിതത്തില്‍ മരിച്ചാലും അവസാന ദി 
നത്തില്‍ അവരെ അവന്‍ ഉയിര്‍പ്പിക്കും. 
വി.കുര്‍ബ്ബാന സ്വീകരണം വഴി ഒരു 
വിശ്വാസി യേശുവിന്റെ ജീവന്റെ 
ഭാഗമായി മാറുന്നു. എന്റെ ശരീരം 
ഭക്ഷിക്കുകയും, എന്റെ രക്തം പാനം 
ചെയ്യുകയും ചെയ്യുന്നവന്‍ എന്നിലും, 
ഞാന്‍ അവനിലും വസിക്കുന്നു 
(യോഹ. 6:56). യേശുവിനെ ഭക്ഷിക്കൂ 
ന്നവന്‍ അവന്‍മൂലംജീവിക്കും. 


കര്‍ത്താവിന്റെ ഗോഗുല്‍ത്തായിലെ 
ബലിയിലൂടെ അവിടുന്നു നമുക്കു 


- ഏപ്രില്‍ 2021 


നല്‍കുന്ന രക്ഷയുടെ മുന്നാസ്വാദനമാണ്‌ 
വി. കൂര്‍ബ്ബാനാനുഭവത്തിലൂടെ വിശ്വാസി 
കളായ നാം നേടിയെടുക്കുന്നത്‌. ഓരോ 
വി. കുര്‍ബ്ബാനയും, കുര്‍ബ്ദബാനാനുഭവവും 
യേശുവിന്റെ ബലിയുടെ ആവര്‍ത്ത 
നവും, വിരുന്നിന്റെ അനുഭവവുമായി മാ 
റണം. കുര്‍ബ്വോന്നോ എന്ന പാശ്ചാത്യ 
സുറിയാനി പദം അര്‍പ്പിക്കുക, അടുപ്പി 
ക്കുക എന്നീ അര്‍ത്ഥമുള്ള ക്റവ്‌ 
എന്ന മൂലത്തില്‍ നിന്നും ഉരുത്തിരി 
ഞ്ഞതാണ്‌. ക്രൈസ്തവവിശ്വാസ 
ത്തിന്റെ പ്രഘോഷണവും, ആഘോഷ 
വുമാണ്‌ വി. കുര്‍ബ്ബാന. യേശുവിന്റെ 
ജനനം മുതല്‍ രണ്ടാമത്തെ വരവുവരെ 
യുള്ള രക്ഷാകര സംഭവങ്ങളുടെ 
പടിപടിയായ അനുസ്മരണമാണിത്‌. 
യേശുവിന്റെ കാല്‍വരിബലിയുടെ പു 
നരാവിഷ്കരണമാണ്‌ വി. കുര്‍ബ്ബാന. 
സഭ മിശിഹാവഴി നിത്യ പിതാവി 
നര്‍പ്പിക്കുന്ന പരസ്യാരാധനയാണിത്‌. 
സഭാപിതാക്കന്മാര്‍ പറയുന്നു: എവിടെ 
വി. കുര്‍ബ്ബാനയും, ദൈവവചനവു 
മുണ്ടോ അവിടെ സഭയുണ്ട്‌. വി. കുര്‍ 
ബ്ബാന ആഘോഷിക്കപ്പെടുകയും, ദൈ 
വവചനം പ്രഘോഷിക്കപ്പെടുകയും 
ചെയ്യുന്ന സഭയില്‍ വിശ്വസിക്കുന്ന ന 
മുക്ക്‌ യേശുവിന്റെ ബലിയിലൂടെ ദൈ 
വികജീവനില്‍ പങ്കുകാരാകാം, രക്ഷ 
യുടെ അനുഭവത്തിലേക്ക്‌ കടന്നുവരാം. 


13 


www.malankaralibrary.com 


കവര്‍ സോറി 
00 


രക്ഷാകര ബലി 
ജീവദായക മരണം 


റവ. ഫാ. ജേക്കബ്‌ ജോര്‍ജ്ജ്‌ ചിറയത്ത്‌ 


ദൈവം മനുഷ്യനായിതീര്‍ന്ന അനുപമ 
രഹസ്യത്തിന്റെ പൂര്‍ത്തീകരണമാണ്‌ യേശുവിന്റെ 
പീഡാസഹനത്തിലും, കുരിശുമരണത്തിലും നിറ 
വേറുക. ദൈവിക പദ്ധതിയുടെ സാക്ഷാ 
ത്കാരമാണ്‌ ആ അതുല്യ ബലിയില്‍ നടക്കുക. 
മനുഷ്യ കുലത്തിന്റെ വീണ്ടെടുപ്പും, അതിന്റെ 
മറുതലിപ്പുകള്‍ക്കുള്ള പരിഹാരവും, പാപങ്ങള്‍ 
ക്കായുള്ള പ്രായശ്ചിത്തവും, അവ അവശേഷിപ്പിച്ച 
ബാധ്യതകളുടെ കടം തീര്‍ക്കലും നിര്‍വഹിക്കപ്പെട്ട 
ആ നിസ്തുലയാഗത്തെ, സാധ്യമായ തുറവി 
യോടെ ഈ ലേഖനം സമീപിക്കുന്നു. 


ശേഖരിക്കുന്ന ദൈവം; മറുതലിക്കുന്ന ജനം 


സാഹചര്യങ്ങളുടെ നിര്‍ഭാഗ്യകരമായ ഒത്തുചേ 
രലില്‍ സംഭവിച്ച ഒരു ആകസ്മികതയോ, സാന്ദര്‍ഭി 
കമായി മാത്രം ഉരുത്തിരിഞ്ഞ ഒരു അനിവാര്യത 
യോ, ആയിരുന്നില്ല യേശുവിന്റെ കുരിശുമരണം. 
മുന്‍ക്കൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയ്ക്കനുസ 
രണം അരങ്ങേറിയ ഒരു നാടകവുമായിരുന്നില്ല ആ 
ബലി. പിന്നെയോ, അത്‌ സാര്‍വ്ൃ്രിക മതബോ 
ധനം സൂചിപ്പിക്കുന്നതുപോലെ; “ദൈവത്തിന്റെ 
രക്ഷാകരപദ്ധതി, അവിടുത്തെ പുര്തനായ യേശു 
ക്രിസ്തുവിന്റെ രക്ഷാകരമായ മരണത്താല്‍ എന്നേ 
ക്കുമായി പൂര്‍ത്തീകരിക്കപ്പെടുന്നതിനായിട്ടാണ്‌” 
(CCC 57 രക്ഷാകരചരിത്രത്തിലുടനീളം ഇതള 
ഴിഞ്ഞ ദൈവികപദ്ധതിയും, തന്റെ അനന്തസ്നേ 
ഹവുമാണ്‌ കുരിശുമരണത്തെ ആഴത്തില്‍ വിശദ 


ഏപ്രില്‍ 2021 
www.malankaralibrary.com 


മാക്കുക. “എന്തെന്നാല്‍ അവനില്‍ വിശ്വ 
സിക്കുന്ന ഏവനും നശിച്ചുപോകാതെ, 
നിത്യജീവന്‍ പ്രാപിക്കുന്നതിനുവേണ്ടി 
തന്റെ ഏകജാതനെ നല്‍കുവാന്‍ തക്ക 
വിധം ദൈവം ലോകത്തെ അത്രമാത്രം 
സ്നേഹിച്ചു” (യോഹന്നാന്‍ 3:16). ദൈവ 
ത്തിന്റെ സ്വന്തം ഛായയിലും സാദ്യ 
ശ്ൃത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന്‍ 
പാപം വഴിയായി നഷ്ടപ്പെടുത്തിയത്‌, 
സ്രഷ്ടാവായ ദൈവത്തോടു സംസര്‍ഗം 
നടത്തുവാനുള്ള അതുല്യ അവകാ 
ശവും, അവനോടു മുഖാമുഖം സംവേ 
ദിക്കുവാനുള്ള അവകാശവുമായിരുന്നു. 
അടിസ്ഥാന നിഷ്കളങ്കതയിലും, 
സ്വസ്ഥതയിലും സ്വാതന്ത്രത്തിലുമാണ്‌ 
മനുഷ്യന്‍ സൃഷ്ടിക്കപ്പെട്ടത്‌. അത്‌ പാപ 
ത്താല്‍ നഷ്ടപ്പെടുത്തിയതിനെ, രണ്ടാം 
വത്തിക്കാന്‍ സുനഹദോസ്‌ ഇപ്രകാരം 
വീക്ഷിച്ചു. “ദൈവത്താല്‍ നീതിയില്‍ 
സൃഷ്ടിക്കപ്പെട്ടവനെങ്കിലും മനുഷ്യന്‍ 
ചരിത്രത്തിന്റെ ആരംഭം മുതല്‍ തന്നെ 
തന്റെ സ്വാതന്ത്ര്യം ദുരുപയോഗിച്ചു 
ദൈവത്തിനെതിരായി തന്നെ തന്നെ 
സമര്‍പ്പിച്ചുകൊണ്ട്‌, ദൈവത്തിനുപുറത്ത്‌ 
തന്റെ അന്തിമലക്ഷ്യം പ്രാപിക്കുവാന്‍ 
ആഗ്രഹിച്ചു. മനുഷ്യന്‍ ദൈവത്തെ അറി 
ഞ്ഞിരുന്നെങ്കിലും ദൈവമായി അവനെ 
മഹത്വപ്പെടുത്തിയില്ല. അവരുടെ വിവേ 
കരഹിതമായ ഹൃദയം അന്ധകാരത്തില്‍ 
ആണ്ടുപോവുകയും, അവര്‍ സൃഷ്ടാ 
വിനു പകരം, സൃഷ്ടികളെ സേവിക്കു 
കയും ചെയ്തു” (ദട 13) ആദിമപാപ 
ത്തിന്റെ കാതലും കാഠിന്യവും അതിന്റെ 
പ്രസരണത്തിന്റെ വ്യാപ്തിയും, വിശദമാ 
ക്കുന്നു ഈ ചുരുങ്ങിയ വാചകങ്ങള്‍. 
അടിസ്ഥാനപാപം മനുഷ്യനെ തന്നില്‍ 
തന്നെ വിഭജിതനാക്കി. മാത മല്ല, 
അവനില്‍ അന്തര്‍ലീനമായ പാപത്തിന്റെ 
ശക്തി, അതിനെതിരായി തനിയെ അട 
രാടാന്‍ അവനെ അപര്യാപ്തനുമാ 
ക്കുന്നു. ദൈവമെന്ന കാന്തിക വലയ 
ത്തില്‍ നിന്നുമകന്നു പോയപ്പോള്‍ ഉഴ 
ലിയലഞ്ഞ ദൈവജനം ശാന്തിതീരം 
തേടിയലഞ്ഞിരുന്നുവെന്നുള്ളതും 
യാഥാര്‍ത്ഥ്യമാണ്‌. “പാപം വര്‍ദ്ധിച്ചി 
ടത്ത്‌ കൃപ അതിലേറെ വര്‍ദ്ധിച്ചു” (റോമ 
5: 21) എന്നുള്ള അടിസ്ഥാന പ്രബോ 
ധനം അലഞ്ഞവശമായ മാനവകു 
ലത്തെ തേടികണ്ടെത്തി മാറോടു 
ചേര്‍ക്കുന്ന ദൈവികശേഖരണത്തെ 
അനാവരണം ചെയ്യുന്നു. സാര്‍വത്രിക 
വീണ്ടെടുപ്പിന്റെ രഹസ്യമെന്നനിലയില്‍, 


അതായത്‌, മനുഷ്യരെ പാപത്തിന്റെ 
അടിമത്തത്തില്‍ നിന്നും വിമുക്തരാ 
ക്കുന്ന വീണ്ടെടുപ്പെന്ന നിലയില്‍ “നീ 
തിമാനായ ദാസന്റെ” മരണത്തെ 
നോക്കിക്കാ ണേണ്ടതുണ്ടി 
വിടെ(യേശയ്യാ 53:11). പത്രോസിന്റെയും 
പൌലോസിന്റെയും പഠനങ്ങള്‍ പ്രസക്ത 
മാണിവിടെ. “പിതാക്കന്മാരില്‍ നിന്നും 
നിങ്ങള്‍ക്കു ലഭിച്ച വ്യര്‍ത്ഥമായ ജീവി 
തരീതിയില്‍ നിന്ന്‌ നിങ്ങള്‍ വീണ്ടെടു 
ക്കപ്പെട്ടത്‌ നശ്വരമായ വെള്ളിയോ 
സ്വര്‍ണ്ണമോ കൊണ്ടല്ലായെന്നു നിങ്ങള്‍ 
അറിയുന്നുവെല്ലോ. കറയോ, കളങ്കമോ 
ഇല്ലാത്ത കുഞ്ഞാടിന്റേതുപോലുള്ള 
ക്രിസ്തുവിന്റെ അമൂല്യരക്തം 
കൊണ്ടത്രേ. അവനാകട്ടെ, ലോകസ്ഥാ 
പനത്തിനു മുമ്പുതന്നെ നിയോഗിക്കപ്പെ 
ട്ടിരിക്കുന്നവനും, ഈ അവസാനകാ 
ലത്തു നിങ്ങള്‍ക്കായി വെളിപ്പെടുത്തപ്പെ 
ട്ടവനുമാണ്‌”(1 പത്രോസ്‌ 1:18-20). 
പാപവും അതുല്‍പ്പാദിപ്പിച്ച മരണവും 
അതിന്റെ ശിക്ഷയും ഒഴിവാക്കാന്‍ 
ദൈവം തന്റെ പുര്തനെ, പാപം വഴി 
യായി അധ:പതിച്ച മനുഷ്യത്വത്തില്‍ 
അയച്ചു. “അവനില്‍ നാമെല്ലാവരും 
ദൈവത്തിന്റെ നീതിയാകേണ്ടതിന്‌, 
പാപം അറിയാത്തവനെ ദൈവം നമു 
ക്കുവേണ്ടി പാപമാക്കി” (2കോറി 5:21). 
മാനവകുലത്തിനായി ദൈവം ഒരുക്കിയ 
പദ്ധതിയുടെ വില തന്റെ ഏകജാതന്‍ 
തന്നെയായിരുന്നു. ജനനത്തിന്റെ ആദ്യ 
നിമിഷത്തില്‍ തന്നെ ആ കൈകള്‍ വിരി 
ക്കപ്പെട്ടു തന്നിലേക്കു ഏവരെയും മാടി 
വിളിക്കുന്നതിനായി. അങ്ങനെ, ശേഖരി 
ക്കപ്പെട്ടവര്‍ക്കായി പിതാവിനോടപേക്ഷി 
ക്കുവാനായി. ജീവനെ ദൈവപിതാവിനു 
ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 


സമര്‍പ്പിക്കു മ്പോഴും കുരിശില്‍ ആ 
കൈകള്‍ വിരിക്കപ്പെട്ടിരുന്നു, സമ 
നമായ നിയോഗത്തോടെ. 


പൂര്‍ത്തീകരിക്കുന്ന രക്ഷാകര 
സ്നേഹം 


രക്ഷാകര ദൈവിക ഗാരവത്യാഗ 
ത്തിലൂടെ, ത്യാഗോജ്വലമായ സ്വപു 
ശ്രന്റെ പരിത്യാഗത്തിലൂടെ നമ്മെക്കുറി 
ച്ചുള്ള തന്റെ പദ്ധതി നമ്മുടെ ഏതര്‍ഹ 
തയ്ക്കും അതീതമാണെന്ന്‌ കുരിശുമ 
രണത്തിലാവിഷ്കൃതമായ അതുല്യ 
സ്നേഹത്തിലൂടെ ദൈവം വെളിപ്പെടു 
ത്തി. സ്നേഹത്തിന്‌ അതിരുകളി 
ല്ലെന്നും അതു പ്രതിബന്ധമറിയുന്നി 
ല്ലെന്നും പ്രഘോഷിക്കുന്നതായിരുന്നു 
കുരിശിലെയാഗം. “നാം ദൈവത്തെ 
സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്നു 
നമ്മെ സ്നേഹിക്കുകയും, നമ്മുടെ 
പാപങ്ങള്‍ക്കു പരിഹാരബലിയായി 
സ്വപുത്രനെ അയയ്ക്കുകയും ചെയ്തു 
എന്നതിലാണ്‌ സ്നേഹം” (1 യോഹ 
4:10). നാം പാപികളായിരിക്കേ, ക്രിസ്തു 
നമുക്കായി മരിച്ചുവെന്നുള്ളതിലാണ്‌ 
പൂര്‍ത്തീകരിക്കുന്ന രക്ഷാകരസ്നേഹ 
ത്തിന്റെ ആഴം നാമറിയുക. ആരെയും 
അവഗണിക്കുകയോ, ഉപേക്ഷിക്കു 
കയോ ചെയ്യാതെ ഏവരെയും ചേര്‍ത്ത 
ണയ്ക്കുന്നതായിരുന്നു ആ സ്നേഹം. 
ആധുനിക ഗണിതശാസ്ത്രത്തിന്റെ 
കാഴ്ചപ്പാടില്‍ ദൈവം“മരമണ്ടനായ്‌” 
ഒരു ഗണിതശാസ്ര്രജ്ഞ നാകാം. 
കാരണം നഷ്ടപ്പെട്ടയൊന്ന്‌, സുരക്ഷിത 
മായ 99-നേക്കാള്‍ വിലയേറിയതാണ്‌. 
അവന്‍ ഒരുപക്ഷേ “ഭാവനാരഹിതനായ്‌” 
ഒരു ധനതത്വശാസ്ത്രജ്ഞനായിരിക്കാം, 
“ലാഭം അധ്വാനത്തിന്റെ ലക്ഷ്യം” എന്നു 
ആണയിടുന്ന ഇന്നിന്റെ കച്ചവട 
കമ്പോള ധനതത്വശാസ്ത്രത്തിന്റെ 
കാഴ്ചപ്പാടില്‍. പക്ഷേ, ഈ ലോകം 
ചിന്തിക്കുന്നതുപോലെയോ, പ്രവര്‍ത്തി 
ക്കുന്നതുപോലെയോ അല്ല, ദൈവം 
ചെയ്യുക. “അതുകൊണ്ട്‌ ഈ ചെറിയ 
വരില്‍ ഒരുവന്‍പോലും നശിച്ചുപോകു 
വാന്‍ എന്റെ സ്വര്‍ഗ്ഗസ്ഥനായ പിതാവ്‌ 
ഇഷ്ടപ്പെടുന്നില്ല” (മത്തായി 18:14). 
ആരെയും ഒഴിവാക്കാതെ ഏവര്‍ക്കും 
വേണ്ടി മിശിഹാ മരിച്ചതിനെ സഭ ഇപ്ര 
കാരം വിവക്ഷിച്ചു.“കിസ്തുവിന്റെ 
സഹനം ആവശ്യമില്ലാത്ത ഒരു മനു 
ഷ്യനും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴില്ല. 
ഇനി ഉണ്ടായിരിക്കുകയുമില്ല”൬ട 624) 


13 


www.malankaralibrary.com 


കര്‍ത്താവിന്റെ സഹനത്തിന്റെ അന 
നൃത ഈ യാഥാര്‍ത്ഥ്യത്തിലാണ്‌ കൂടു 
തല്‍ വിശദീകരിക്കപ്പെടുക. അവിടുന്നു 
പ്രഘോഷിച്ചു, “മോശ മരുഭൂമിയില്‍ 
സര്‍പ്പത്തെ ഉയര്‍ത്തിയതുപോലെ, 
തന്നില്‍ വിശ്വസിക്കുന്നവനു നിത്യജീ 
വന്‍ ഉണ്ടാകേണ്ടതിനു, മനുഷ്യപു 
ത്രനും ഉയര്‍ത്തപ്പെടേണ്ടിയിരിക്കുന്നു” 
(യോഹ 3:14). ദൈവത്തിന്റെ ഏകജാ 
തന്‍, തന്റെ മനുഷ്യസ്വഭാവത്തിലൂടെ, 
സൃഷ്ടിയുടെ മുഴുവന്‍ കിരീടവും 
യോജിപ്പിക്കുന്ന ഉടമ്പടിയുമായി മാറേ 
ണ്ടിയിരുന്നു. തന്റെ സഹനത്തില്‍ പര 
മപിതാവില്‍ നിന്നും നിയോഗം സ്വീക 
രിച്ചാണ്‌ അവിടുന്ന്‌ പരിത്രാണത്തിനു 


തന്നെ തന്നെ സമര്‍പ്പിക്കുക, അതും 
സ്വതന്ത്രമായി, പൂര്‍ണ്ണമനസ്സോടെ. “തി 
രിച്ചെടുക്കുന്നതിനുവേണ്ടി ഞാന്‍ 
ജീവന്‍ അര്‍പ്പിക്കുന്നതിനാല്‍ പിതാ 
വെന്നെ സ്നേഹിക്കുന്നു. ആരും 
എന്നില്‍ നിന്നു അത്‌ പിടിച്ചടക്കുകയല്ല, 
ഞാന്‍ അതു സ്വമേധയാ സമര്‍പ്പിക്കു 
കയാണ്‌. അതു സമര്‍പ്പിക്കുവാനും, 
തിരികെയെടുക്കുവാനും എനിക്കധികാ 
രമുണ്ട്‌. ഈ കല്‍പ്പന എന്റെ പിതാ 
വില്‍ നിന്നാണ്‌ എനിക്കു ലഭിച്ചത്‌” 
(യോഹ 10: 17-18). 


യേശുവിനെ ഈ ലോകത്തിലേക്ക 
യച്ചത്‌ സമ്പൂര്‍ണ്ണ രക്ഷകനായിട്ടായിരു 
ന്നുവെന്നുള്ള അടിസ്ഥാനയാഥാര്‍ത്ഥ്യം 
രക്ഷാകര ദൈവസ്നേഹത്തെ അതുല്യ 


16 


മാക്കുന്നു. യാഥാര്‍ത്ഥ ദൈവമായവന്‍, 
മനുഷ്യനാകുന്നു. അങ്ങനെ നമ്മുടെ 
സഹോദരനും. അവന്റെ മനുഷ്യത്വ 
ത്തില്‍ അവന്‍ സഹിക്കു മ്പോള്‍, 
ദൈവിക വ്യക്തിയായ അവതീര്‍ണ്ണ വച 
നത്തിന്റെ രക്ഷാകരവ്യാപാരമായി അതു 
മാറുന്നു. അങ്ങനെയത്‌ നമ്മുടെ രക്ഷ 
യുടെ അച്ചാരമായിമാറുന്നു. കാരണം 
ദൈവമായവന്‍ മനുഷ്യനായി മാറി, മാന 
വകുലത്തിനായി തന്നെ തന്നെ അര്‍പ്പി 
ക്കുമ്പോള്‍, അതൊരു സുരഭിലബലി 
യായി മാറുന്നു. ശ്രതുതയുടെ വേലിക്കെ 
ട്ടുകളെ തകര്‍ക്കുവാന്‍, അകന്നുപോയ 
ബന്ധങ്ങളെ വിളക്കിച്ചേര്‍ക്കാന്‍, പാപ 
ങ്ങള്‍ക്കു പരിഹാരമാകാന്‍, പരിശുദ്ധി 
യുടെ പരിശുദ്ധിയിലേക്ക്‌ യേശുവെന്ന 
മഹാപുരോഹിതന്‍ കടന്നുചെല്ലുക, 
കോലാടുകളുടെയോ, കാളക്കിടാങ്ങളു 
ടെയോ രക്തംകൊണ്ടല്ല, പിന്നെയോ 
സ്വന്തം രക്തത്താലാണ്‌. ത്യാഗമില്ലാതെ 
സ്നേഹമില്ലെന്ന്‌ അടിവരയിടുകയാണി 
വിടെ. സമ്പൂര്‍ണ്ണമായ ആ ബലിയിലുടെ 
അവിടുന്നു ദൈവത്തിന്റെയും മനുഷ്യരു 
ടെയും ഇടയില്‍ മധ്യസ്ഥനാകുന്നു. 
പൌലോസ്‌ പറയുന്നു; “എന്തെന്നാല്‍ ഒരു 
ദൈവമേയുള്ളൂ. ദൈവത്തിനും മനു 
ഷ്യര്‍ക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളു. 
മനുഷ്യനായ യേശുക്രിസ്തു” (1 തിമോത്തി 
2:5). പൂര്‍ത്തീകരിക്കുന്ന രക്ഷാകാര 
ദൈവിക സ്നേഹത്തിന്റെ മൂര്‍ത്തിമത്ഭാ 
വമായ കര്‍ത്താവ്‌ തന്റെ ആഗമനോ 
ദ്യേശ്യം വെളിവാക്കുന്നു; “ഞാന്‍ വന്നിരി 
ക്കുന്നത്‌ ശുശ്രൂഷിക്കുവാനും, എന്റെ 
ജീവന്‍ അനേകര്‍ക്കു മോചനദ്രവ്യമായി 
നല്‍കുവാനുമായിട്ടാണ്‌ (മര്‍ക്കോസ്‌ 1%: 45). 
ഈ പ്രഖ്യാപനം നമ്മെ ഈ വിചിന്തന 
ത്തിന്റെ അടുത്തഘട്ടത്തിലേക്കു കൂട്ടി 
ക്കൊണ്ടുപോകുന്നു. 


ഇതാ ഞാന്‍: നിന്റെ ഇഷ്ടം 
നിറവേറട്ടേ 


നമ്മുടെ രക്ഷയുടെ അച്ചാരമായ 
ക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും 
പിതാവിനുള്ള ഒരു സമര്‍പ്പണമാണ്‌. 
“ദൈവമേ, ഇതാ ഞാന്‍, നിന്റെ ഹിതം 
നിറവേറ്റാന്‍ വന്നിരിക്കുന്നു” ആ ഹിത 
ത്താല്‍ യേശുക്രിസ്തുവിന്റെ ശരീര 
ത്തിന്റെ എന്നന്നേയ്ക്കുമായുള്ള 
അര്‍പ്പണം വഴിയായി നാം വിശുദ്ധീക 
രിക്കപ്പെട്ടിരിക്കുന്നു. (ഹെബ്രായര്‍ 10: 5 
-10). ബേത്ലഹേമിലെ കല്ലടാവില്‍ 
ആരംഭിച്ച്‌, പാലസ്തീനായുടെ വിവധ 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 


മേഖലയിലൂടെ ഒഴുകിയിറങ്ങി, 
ഗോഗുല്‍ത്തായില്‍ ഒരു സംഭരണിയായി 
മാറിയ ആ ജീവന്റെ ഉറവയുടെ അടി 
സ്ഥാന മനോഭാവം ഈ സമര്‍പ്പണം 
തന്നെയായിരുന്നു. “എന്നെ അയച്ച 
വന്റെ ഇഷ്ടം പ്രവ്യര്‍ത്തിക്കുകയും, 
അവന്റെ ജോലി പൂര്‍ത്തിയാക്കുകയു 
മാണ്‌ എന്റെ ഭക്ഷണം” (യോഹന്നാന്‍ 
4: 34). തന്റെ സ്നേഹിതനായ ലാസര്‍ 
രോഗബാധിതനാണെന്നും, അവന്‍ 
മരണം പ്രാപിച്ചു സംസ്ക്കരിക്കപ്പെട്ടു 
വെന്നും അവന്‍ അറിഞ്ഞിരുന്നു. ദൈവ 
ഹിതത്തിനായി, അവന്റെ തിരുനാമമഹ 
ത്വത്തിനായി, സ്വയം സമര്‍പ്പിച്ച ഏകജാ 
തന്‍, ലാസറിന്റെ അടക്കശേഷം നാലു 
ദിവസം കാത്തിരിക്കുന്നു, അവനെ ജീവ 
നിലേക്കു തിരികെയെത്തിക്കാന്‍. താന്‍ 
പ്രവര്‍ത്തിച്ച ഒരു അടയാളവും സ്വയം 
ശീര്‍ഷകത്തിനായോ, ശാക്തികബലം 
പ്രദര്‍ശിപ്പിക്കുന്നതിനോ ആയിരുന്നില്ല. 
പിന്നെയോ, അവ ദൈവികഹിതത്തിന്റെ 
അനാവരണങ്ങളും, ദൈവമഹത്വം 
ദര്‍ശിച്ച്‌ വിശ്വാസത്തിന്റെ അനുസരണ 
ത്തിലേക്ക്‌ അനേകരെ ക്ഷണിക്കുന്നതു 
മായിരുന്നു. ജറുസലേമിലേക്കുള്ള രാജ 
കീയ പ്രവേശം പോലും തന്റെ മഹ 
ത്വത്തെ വിളംമ്പരം ചെയ്യാനായിരുന്നില്ല, 
മറിച്ച്‌ ദൈവഹിതം തിരിച്ചറിയാനും, 
മാനസാന്തരം നടത്തുവാനും, ദൈവമ 
ഹത്വത്തിനായി തങ്ങളെ സമര്‍പ്പിക്കു 
വാന്‍ ഏവരെയും ആഹ്വാനം ചെയ്യുന്ന 
തായിരുന്നു. വിനയാമ്പിതനായി, ദൈവ 
ഹിതത്തിന്റെ നിവര്‍ത്തനം, തന്റെ ജീവി 
തായോധനത്തിന്റെ താളമാക്കിയ ഏക 
ജാതന്‍ ബലിയാകാനും, ബലിയേകുന്ന 
തിനും മുന്‍പ്‌ പിതാവിന്റെ സ്നേഹ 
ഹൃദയത്തിലേക്ക്‌ ഏവരെയും ഒരി 
ക്കല്‍ക്കൂടി മാടി വിളിച്ച അവസരമായി 
രുന്നു അത്‌. ഈന്തപ്പനകളുടെ കൊമ്പു 
കളോടും, കുരുത്തോലകളോടും 
അവനെ എതിരേറ്റ ജനാവലി ഉച്ചത്തില്‍ 
്രഘോഷിച്ചു. “ഓശാന”. ആ 
വാക്കിന്റെ ഇത്തരുണത്തിലെ അര്‍ത്ഥം 
“കര്‍ത്താവേ, ഇപ്പോള്‍ ഞങ്ങളെ രക്ഷി 
ക്കണമേ' എന്നാകുന്നു. തങ്ങളിലേക്ക്‌ 
ആഴ്ന്നിറങ്ങുന്ന രക്ഷയുടെ അനുഭവ 
ത്തിനായുള്ള നിലവിളിയായിരുന്നു 
അത്‌. ആ ജനത തന്നെ തള്ളിപ്പറയു 
മെന്നും, അവനെ (ക്രൂശിക്കുക 
എന്നാര്‍ത്തുവിളിക്കുമെന്നും അവിടുന്നു 
അറിഞ്ഞിരുന്നു. ആ വലിയ സ്വീകരണ 
ത്തില്‍ നിലമറക്കാതെ, അതും അവര്‍ 


www.malankaralibrary.com 


തന്നെ തങ്ങളുടെ രാജാവായി അവരോ 
ധിക്കുവാന്‍ ഒരുങ്ങുമ്പോള്‍, ആ ജനക്കൂ 
ട്ടുത്തെ പിറകില്‍ ഉപേക്ഷിച്ച്‌ , അവരുടെ 
ആവേശപ്പെരുമഴയെ അവഗണിച്ച്‌, 
ദൈവത്തിന്റെ കരവലയത്തിലേക്കു 
തന്നെ തന്നെ സമര്‍പ്പിക്കുകയായിരുന്നു 
യേശു ചെയ്യുക. താന്‍ കുരിശിലുയര്‍ത്ത 
പ്പെടുമ്പോഴാണ്‌ സകലരേയും തന്നിലേ 
ക്കാകര്‍ഷിക്കുകയെന്നും തന്റെ മര 
ണമാണ്‌ രക്ഷയുടെ സ്വീകാര്യമായ സമ 
യമെന്നും അവിടുന്നറിഞ്ഞിരുന്നു. 
പിതാവു തനിക്കു നല്‍കിയ കാസാ 
കുടിക്കാതെ തന്റെ ദൌത്യം പൂര്‍ത്തീക 
രിക്കയില്ലെന്നും അവിടുന്നറിഞ്ഞിരുന്നു. 
നിശബ്ദനായി കൊലക്കളത്തിലേക്ക്‌ 
നയിക്കപ്പെടാന്‍ മനസമ്മതം നല്‍കു 
മ്പോള്‍, അങ്ങനെ അനേകരുടെ പാപം 
വഹിക്കുന്ന സഹനദാസനാകുമ്പോള്‍, 
തന്റെ സമര്‍പ്പണത്തിന്റെ ആഴം എത്ര 
ത്തോളമെന്നത്‌ വെളിപ്പെടുത്തുകയു 
മാണ്‌ ഈശോ ഇവിടെ. “പിതാവെന്നെ 
സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാല്‍ 
ഞാന്‍ എന്റെ ജീവന്‍ സമര്‍പ്പിക്കുന്നു” 
(യോഹ 10: 17). 


രക്ഷാകരമായ സഹനം, 
നിസ്തുലയാഗം 


യേശുവിന്റെ സഹനത്തെ തീക്ഷണ 
മാക്കുക, താന്‍ ആര്‍ക്കായി ആഗത 
നായോ ആ ജനത്തിന്റെ അവഗണ 
നയും തിരസ്ക്കരണവുമായിരുന്നു. 
“അവന്‍ സ്വജനത്തിന്റെ അടുത്തേയ്ക്കു 
വന്നു, എന്നാല്‍ അവര്‍ അവനെ സ്വീക 
ര്പില്ല” (യോഹ 1 11). ആ അവഗണ 
നയെ മറികടക്കുന്നതായിരുന്നു സ്നേഹ 
ത്തിലധിഷ്ഠിതമായ അവന്റെ സഹനം. 
“ഒരിക്കല്‍ നിങ്ങള്‍ ദൈവത്തില്‍ നിന്ന 
കന്നു ജീവിക്കുന്നവരും, ദുഷ്പ്രവൃത്തി 
കള്‍ വഴി മനസ്സില്‍ ശ്രതുത പുലര്‍ത്തു 
ന്നവരുമായിരുന്നു. എന്നാല്‍ ക്രിസ്തു 
തന്റെ മരണം വഴി സ്വന്തം ഭൌതിക ശരീ 
രത്തില്‍ നിങ്ങളെ അനുരജ്ഞിപ്പിച്ചിരി 
ക്കുന്നു” (കൊളോസോസ്‌ 1 21-22). 
ക്രൂശിതനായ ക്രിസ്തുവിനെ പ്രഘോ 
ഷിക്കുവാന്‍ പൌലോസിനെ ഉത്തേജിപ്പി 
ച്ചത്‌ ഈ യാഥാര്‍ത്ഥ്യമാണ്‌. അവന്റെ 
സഹനമാണ്‌ വിശ്വാസിയുടെ മഹത്വ 
ത്തിന്റെ ആധാരം. “നമ്മുടെ കര്‍ത്താ 
വായ യേശുക്രിസ്തുവിന്റെ കുരിശില 
ല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാന്‍ 
എനിക്കിടയാകാതിരിക്കട്ടെയെന്നു” 
(ഗലാത്തിയ 6:14) അദ്ദേഹം പ്രാര്‍ത്ഥി 


ക്കുന്നതി ന്റെയും 
കാരണം മറ്റൊന്നല്ല. 
മനുഷ്യനു സങ്കല്‍പ്പിക്കു 
വാന്‍ കഴിയുന്നതിലപ്പുറ 
മായ സഹനത്തെ വഹി 
ക്കുവാന്‍ യേശുവിനെ 
പ്രേരിപ്പിക്കുക, അവന്റെ 
സ്നേഹത്തിന്റെ മഹിമ 
ഒന്നു മാര്തമാണ്‌. 
നമുക്കു ജീവന്‍ സമൃദ്ധ 
മായി ലഭിക്കുവാന്‍, 
അവന്‍ ആഗ്രഹിക്കുക 
മാത്രമല്ല, തന്റെ അതി 
രറ്റ ആര്‍ദ്രതയില്‍ മനു 
ഷ്യന്റെ സാധ്യമായ 
എല്ലാ സഹനങ്ങളെയും 
തന്നിലേക്കാവഹിച്ചു 
സഖ്യത്തിന്റെ ജീവന 
ഷധിയായി മാറുകയായി 
രുന്നു, തന്റെ സഹന 
ത്തിലൂടെ ഈശോ. 
അനുപമമായ ഒരു 
നല്‍കല്‍, സഹനത്തില 
ധിഷ്ഠിതമായ ഒരു സ്വയം 
ദാനം തന്നെയായിരുന്നു 
അന്ത്യ അത്താഴ വേള 
യിലെ വിശുദ്ധ കൂര്‍ 
ബാന സ്ഥാപനത്തില്‍ 
നടക്കുക. പിറ്റേന്നു, നട 
ക്കുന്ന രക്തം ചിന്തിയുള്ള ബലിയുടെ 
കൌദാശിക ആചരണമായിരുന്നു അത്‌. 
അപ്പത്തിന്റെയും വീഞ്ഞിന്റെയും സാദ്യ 
ശൃത്തില്‍ അത്‌ അനുവര്‍ത്തിക്കപ്പെടു 
മ്പോള്‍, അതില്‍ ആവിഷിക്കരിക്കപ്പെ 
ടുന്ന ത്യാഗവും, ശുന്യവത്ക്കരണവും 
തന്റെ ശരീരത്തില്‍ അനുഭവിച്ചിരുന്നു, 
ഈശോ. അതിന്റെ കാരണം ഒന്ന്‌, 
ഒന്നിന്റെ ആവര്‍ത്തനമല്ല,. അതുതന്നെ 
യാണ്‌ എന്നുള്ളതാണ്‌. ഇതെന്റെ ശരീ 
രമാകുന്നുവെന്ന്‌ അവിടുന്ന്‌ ഉച്ചരിക്കു 
മ്പോള്‍, ഇതു ഞാന്‍ തന്നെയാകുന്നു 
വെന്നാണ്‌ സൂചിപ്പിക്കുക. ഇതെന്റെ 
രക്ത മാകുന്നുവെന്നു അരുളി ചെയ്യു 
മ്പോള്‍, ഇതെന്റെ ജീവനാകുന്നുവെ 
ന്നാണ്‌ അവിടുന്നര്‍ത്ഥമാക്കുക. വിടപ 
റയുന്ന നിമിഷങ്ങളിലും, തന്റെ 
സ്നേഹിതരോടൊപ്പം യുഗാന്ത്യ 
ത്തോളം കുടെയായിരിക്കുവാന്‍ അവി 
ടുന്നാഗ്രഹിക്കുന്നു. അങ്ങനെ ആ രാത്രി 
യില്‍ ബലിവസ്തുവും, അര്‍പ്പകനും, 
ബലിയുമായി അവിടുന്നു മാറുന്നു. ആ 
ത്യാഗോജ്വലസ്നേഹത്തിലുടെ വിശുദ്ധ 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 


കുര്‍ബാനയും, ശുശ്രൂഷാ പൌഈരോഹി 
ത്യവും അവിടുന്നു സ്ഥാപിക്കുന്നു. വിട 
പറയലിന്റെ ദു:ഖം തളംകെട്ടിയ വേള 
യിലും തന്റെ ശിഷ്യരുടെ ത്രിത്വെക 
ദൈവത്തിന്റെ ആവൃതിയിലേക്കുള്ള 
സ്വീകരണം സ്പഷ്ടമായി അവിടുന്നു 
സൂചിപ്പിക്കുന്നു. അങ്ങനെ അവര്‍ 
ദൈവമക്കളുടെ സ്വത്വത്തിലേക്കുയരു 
ന്നു. മഹാപ്രധാന പുരോഹിതനടുത്ത 
തന്റെ പ്രാര്‍ത്ഥനയിലൂടെ തന്റെ കുരി 
ശില്‍ സാധിതമാകുന്ന ഐക്യത്തെയും 
ദൈവിക സ്നേഹത്തിന്റെ പൂര്‍ണ്ണ 
തെയും സൂചിപ്പിക്കുമ്പോള്‍ തന്നെ, 
അതോടൊപ്പം, പുതിയ ഉടമ്പടിയുടെ 
പരിചാരകനെന്ന നിലയില്‍ പുതി 
യൊരു കല്‍പ്പനയും അവന്‍ അവര്‍ക്കു 
നല്‍കുന്നു. “നിങ്ങള്‍ പരസ്പരം 
സ്നേഹിക്കുവിന്‍. ഞാന്‍ നിങ്ങളെ 
സ്നേഹിച്ചതുപോലെ നിങ്ങളും പര 
സ്പരം സ്നേഹിക്കുവിന്‍” (യോഹ 13: 
34). കുരിശിന്റെ തണലിലും അതിന്റെ 
വെളിച്ചത്തിലും, ക്ഷമിക്കുന്ന, തൃജിക്കു 
ന്ന, നിസ്വാര്‍ത്ഥമായ അവന്റെ സ്നേഹ 


IT 


www.malankaralibrary.com 


ത്തിന്റെ ആര്‍ദ്രത നാം അറിയുന്നു. 
അവന്റെ സഹനത്തിന്റെ തീച്ചുളയുടെ 
മധ്യേ വിഭജിതമായ ഒരു ലോകത്തിനു 
പ്രത്യാശയുടെ പൊന്‍കിരണം നല്‍ 
കാന്‍ അവിടുന്നു മടിക്കുന്നുമില്ല, 
അതിന്റെ ഏകാന്ത താഴ്വരയില്‍ താന്‍ 
ഒറ്റയ്ക്കു നില്‍ക്കു മ്പോള്‍ പോലും; 
“ഞാന്‍ നിങ്ങള്‍ക്കു സമാധാനം തന്നിട്ടു 
പോകുന്നു, എന്റെ സമാധാനം ഞാന്‍ 
നിങ്ങള്‍ക്കു നല്‍കുന്നു” (യോഹ 14: 27). 


അന്ത്യഅത്താഴം വാതില്‍ തുറന്നെ 
ത്തുന്നത്‌ ഗദ്സേമനിലെ തീവ്രവേദന 
യിലേക്കും തിരസ്ക്കാരാനുഭവത്തിന്റെ 
പാരമ്യത്തിലേക്കുമാണ്‌. മരണം വരെ 
അനുസരണമുള്ളവനായികൊണ്ട്‌ 
(ഫിലിപ്പി 2:8), അന്ത്യ അത്താഴത്തില്‍ 
മുന്‍കൂട്ടി സ്വീകരിച്ച പുതിയ ഉടമ്പടി 
യുടെ കാസാ തന്റെ പരമപിതാവില്‍ 
നിന്നും അവിടുന്നു സ്വീകരിക്കുകയായി 
രുന്നു. ഗദ്സേമനില്‍ തീധ്രവേദനയുടെ 
മൂര്‍ദ്ധന്യത്തില്‍ അവിടുന്നാഗ്രഹിച്ചു; 
“എന്റെ പിതാവെ, കഴിയുമെങ്കില്‍ ഈ 
പാനപാരതം എന്നില്‍ നിന്നകന്നു 
പോകട്ടെ” (മത്താ 26: 39). മതബോധ 
നഗ്രന്ഥം ഇപ്രകാരം സാക്ഷിക്കുന്നു; 
“തന്റെ മനുഷ്യ പ്രകൃതിയെ സംബന്ധി 
ച്ചിടത്തോളം മരണം ഉളവാക്കിയ ഭീക 
രത അവിടുന്നു വ്യക്തമാക്കുന്നു. നമ്മു 
ടേതെന്നുപോലെ അവിടുത്തെ മനുഷ്യ 
പ്രകൃതി നിത്യജീവനുവേണ്ടി നിശ്ചയി 
ക്കപ്പെട്ടിട്ടുള്ളതാണ്‌; പക്ഷേ അതിന്‌ 
നമ്മുടേതില്‍ നിന്ന്‌ വ്യത്യാസമുണ്ട്‌. മര 
ണത്തിന്റെ കാരണമായ പാപത്തില്‍ 
നിന്ന്‌ അത്‌ പൂര്‍ണ്ണമായും വിമുക്തമാ 
യിരുന്നു. സര്‍വ്വോപരി അവിടുത്തെ 
മനുഷ്യ പ്രകൃതി ജീവന്റെ കാരണമാ 
യവന്റെ, സജീവനായവന്റെ ദൈവീകവ്യ 
ക്തിയാല്‍ ആദാനം ചെയ്യപ്പെട്ടതാണ്‌. 
പിതാവിന്റെ ഹിതം നിറവേറ്റണം എന്ന്‌ 
തന്റെ മാനുഷിക മനസ്സില്‍ നിശ്ചയിക്കു 
ന്നതു വഴി തന്റെ മരണത്തെ രക്ഷാകര 
മായി അവിടുന്നു സ്വീകരിക്കുന്നു. 
അങ്ങനെ നമ്മുടെ പാപങ്ങള്‍ സ്വന്തം 
ശരീരത്തില്‍ വഹിച്ചുകൊണ്ട്‌ അവന്‍ 
കുരിശിലേറി” (CCC 612). 


കര്‍ത്താവിന്റെ മരണം അതുല്യവും 
അന്തിമവുമായ ബലിയാണ്‌. ലോക 
ത്തിന്റെ പാപം നീക്കുന്ന ദൈവിക 
കുഞ്ഞാടിലൂടെ മണ്മയരായ മനുഷ്യ 
രുടെ അന്തിമമായ വീണ്ടെടുപ്പു പൂര്‍ത്തി 
യാക്കുന്ന പെസഹാ ബലിയാണ്‌ 


18 


ക്രിസ്തുവിന്റെ മരണം. പാപമോചന 
ത്തിനായി അനേകര്‍ക്കായി ചിന്തപ്പെട്ട 
ഉടമ്പടിയുടെ രക്തത്തിലൂടെ മനു 
ഷ്യനെ ദൈവവുമായി അനുരജ്ഞി 
പ്പിച്ച്‌, അവനെ അവിടത്തോടുള്ള 
ഐക്ൃത്തിലേക്കു കൊണ്ടു വരുന്ന 
പുതിയ ഉടമ്പടിയുടെ ബലിയുമാണത്‌. 
അതോടൊപ്പം അതനന്യവും മറ്റെല്ലാ 
ബലികളെയും പൂര്‍ത്തിയാക്കുന്നതും 
അതിശയിപ്പിക്കുന്നതുമാണ്‌. ഒന്നാമ 
തായി അതു പിതാവായ ദൈവത്തിന്റെ 
ദാനമാണ്‌. അതേസമയം, അത്‌ മനുഷ്യ 
നായ ദൈവപുത്രന്‍ നമ്മുടെ അനുസ 
രണക്കേടിനു പരിഹാരമായി സ്വാതന്ത്ര്യ 
ത്തോടും സ്നേഹത്തോടും കൂടെ 
തന്റെ ജീവനെ പരിശുദ്ധാത്മാവിലൂടെ 
പിതാവിനു നല്‍കിയ സമര്‍പ്പണവു 
മാണ്‌. നിത്യരക്ഷയുടെ കര്‍ത്താവെന്ന 
നിലയില്‍ ക്രിസ്തുവിന്റെ ബലിയുടെ 
അതുല്യ സ്വഭാവത്തെ തെന്ത്രോസ്‌ 
സുനഹദോസ്‌ ഇപ്രകാരം ഈന്നിപറ 
യുന്നു; “കുരിശു മരത്തിലുള്ള അവി 
ടുത്തെ ഏറ്റവും വിശുദ്ധമായ പീഡാസ 
ഹനം നമുക്കു നീതികരണം നേടി 


[21 


തന്നു”. 
കുരിശിലെ ഉദാത്ത ആതിഥേയത്വം 


ജീവദായകമായ മരണം നടന്ന ആ 
ദു:ഖ വെള്ളിയാഴ്ചയുടെ അന്തസ 
ത്തായി നിലനില്‍ക്കുന്നത്‌ ഉദാത്തമായ 
ദൈവിക ആതിഥേയത്വമാണ്‌. തന്റെ 
ഏകജാതന്റെ കുരിശുലയര്‍ത്തപ്പെട്ട 
ഛിന്നഭിന്നമായ ശരീരത്തിലെ വിടവുക 
ളിലൂടെ അനര്‍ഹരെയും, അപ്രതീക്ഷി 
തരെയും തന്റെ ഹൃദയത്തോട്‌ 
ചേര്‍ത്തു പിടിക്കുകയായിരുന്നു ദൈവ 
പിതാവ്‌. കുരിശിലെ അവസാന വാക്കു 
കള്‍, യേശുവിന്റെ അവസാന ഏഴു വച 
നങ്ങള്‍ ഈ ആതിഥ്യത്തെ കൂടുതല്‍ 
വിശദീകരിക്കുന്നു. അവ വിപ്ലവകരമാം 
വിധം നമ്മെ ദൈവഹൃദയത്തിന്റെ 
ഈഷ്മളതയിലേക്കു ക്ഷണിക്കുക 
മാത്രമല്ല, പിന്നെയോ അഗതികളെയും, 
പരദേശികളെയും, അനാഥരെയും, 
ശ്രതുക്കളെയും, അപരിചിതരെയും 
നമ്മുടെ ഹൃദയത്തിലേക്കടുപ്പിക്കു 
വാനും ഉള്‍പ്പെടുത്തുവാനുള്ള ഒരു 
ആഹ്വാനം അവ കൂടിയായി മാറുന്നു. 

ചരിത്ര വഴികളിലെ ഒരു ഇരുണ്ട 
ദിനമായി ദു:ഖവെള്ളിയെ കാണുവാന്‍ 


സാധിക്കും, വിശിഷ്യാ പാപമില്ലാത്ത 
വന്‍, പാപികളായ മനുഷ്യര്‍ക്കു വേണ്ടി 


ഹഒം- ഏപ്രില്‍ 2021 


കുരിശിക്കപ്പെടുമ്പോള്‍. ആ ഇരുണ്ട 
ദിനത്തില്‍, കുരിശിലെ പീഡയുടെ പാര 
മയത്തില്‍ കര്‍ത്താവിന്റെ പ്രകാശിത 
സ്വഭാവം വ്യക്തമായി ആവിഷിക്കരിക്ക 
പ്പെടുന്നു; “പിതാവെ അവരോട്‌ ക്ഷമി 
ക്കണമെ; അവര്‍ ചെയ്യുന്നതെന്തെന്ന്‌ 
അവര്‍ അറിയുന്നില്ല്‌” (ലൂക്കാ 23:34). 
തന്റെ കുരിശില്‍ തറയ്ക്കല്‍ ഉറപ്പിച്ച 
സ്വന്തം ജനത്തിനായും അതു നിറവേ 
റ്റിയ സംവിധാനത്തിനായും പ്രാര്‍ത്ഥി 
ക്കുക വഴിയായി ഒരു ക്രിസ്ത്യാനിയുടെ 
മരണത്തിന്റെ ഉദാത്തത ഉയര്‍ത്തിക്കാ 
ട്ടുകയാണിവിടെ. “അപരോന്മുഖത” 
എന്നൊരു പദം ഇവിടെ ഉപയോഗിക്കാ 
മെങ്കില്‍, ഈശോ ചെയ്യുന്നത്‌ അതു 
തന്നെയാണ്‌. തന്റെ ശരീരത്തില്‍ അവ 
ശേഷിക്കുന്ന തികച്ചും തുശ്വമായ 
ഉര്‍ജ്ജം തനിക്കുവേണ്ടി പ്രാര്‍ത്ഥിക്കാ 
നുപയോഗിക്കാതെ അപരര്‍ക്കായി, 
അതും “ശത്രുക്കള്‍ക്കായി” പ്രാര്‍ത്ഥി 
ക്കുവാന്‍ അവിടുന്നു ഉപയോഗിക്കുന്നു. 
അന്ത്യനിമിഷങ്ങളുടെ വികാരവിക്ഷോ 
ഭങ്ങള്‍ക്കിടയിലും അപരനെ പുല്‍കിയ 
ണയുന്ന ആതിഥേയത്വം, ഹൃദയവിശാ 
ലത പ്രകടമാണിവിടെ. “എനിക്കു 
ദാഹിക്കുന്നു”(യോഹ 19:28) വെന്നു 
പറയുമ്പോള്‍ അതു കുറെക്കൂടി ആര്‍ദ്ര 
മാകുന്നു. സമറിയാക്കാരിയെന്ന അപ 
രിചതയില്‍ “ജീവജലത്തിന്റെ 
പ്രത്യാശ ഉയര്‍ത്തി ക്രമാനുഗതമായി 
വിശ്വാസവഴികളിലൂടെ അവളെ അനു 
ധാവനം ചെയ്തുയര്‍ത്തിയ ക്രിസ്തു 
തന്നെയാണ്‌ തനിക്കു ദാഹിക്കുന്നു 
വെന്നു പറയുക. കാനായിലെ 
വീഞ്ഞിന്റെ കുറവിനെ അതിശയകര 
മായി അകറ്റിയവന്‍ ദാഹജലത്തിനായി 
യാചിക്കുന്നത്‌ തികച്ചും ഒരു വിരോധാ 
ഭാസമായി തോന്നാം. ഏവരുടെയും 
രക്ഷക്കായി ദാഹിക്കുന്ന, അവരെ 
ദൈവഹൃദയത്തിലേക്കു ചേര്‍ത്തണ 
യ്ക്കുവാന്‍ വെമ്പുന്ന ഈശോയുടെ 
ആഗ്രഹത്തോടൊപ്പം, തന്നില്‍, തന്നെ 
ദ്രോഹിച്ചവരോട്‌ വെറുപ്പിന്റെ, വിദ്വേഷ 
ത്തിന്റെ ഒരു തരിപോലും ബാക്കിയി 
ല്ലെന്ന്‌ അടിവരയിടുന്നു അവിടുന്ന്‌, 
അവര്‍ നല്‍കിയ പാനീയം സ്വീകരിക്കു 
മ്പോള്‍. “സത്യമായി ഞാന്‍ നിന്നോടു 
പറയുന്നു, നീ ഇന്ന്‌ എന്നോട്‌ കൂടി പറു 
ദീസായില്‍ ആയിരിക്കും” (ലൂക്ക 23: 44). 
ആഘാതത്തിന്റെയും വിപത്തിന്റെയും 
പശ്ചാത്തലത്തില്‍, അതും സകലരും 
തന്നെ ദുഷിച്ചു പറയുമ്പോള്‍ അപരനെ 


www.malankaralibrary.com 


ചേര്‍ത്തണയ്ക്കുന്ന ആതിഥേയത്വം 
അവിടുന്ന്‌ തുടരുന്നു. കുരിശില്‍ തറ 
യ്ക്കലിന്റെ ഭീകര രീതിശാസ്ത്രം ശ്വസ 
നത്തെപോലും ദുഷ്ക്കരമാക്കിയിരുന്നു. 
അപ്പോഴും നല്ല കള്ളനില്‍ ആശ്വാസ 
ത്തിന്റെ കുളിര്‍ മഴ തൂകുവാന്‍ ഈശോ 
മനസ്സാകുന്നു. കൃപയുടെ സമൃദ്ധി അവ 
നിലേക്കൊഴുക്കി, അവന്റെ പഴയ മനു 
ഷ്യനെ നവീകരിച്ചു പുതിയ സൃഷ്ടി 
യായി ദൈവപിതാവിന്റെ ഹൃദയത്തി 
ലേക്കു ചേര്‍ക്കുകയായിരുന്നു, കഠിന 
വ്യഥയുടെ നടുവിലും. അവിടുന്ന്‌ 
“ഇതാ നിന്റെ മകന്‍... ഇതാ നിന്റെ 
അമ്മ്‌” (യോഹ 19: 27) കുരിശിന്റെ ചുവ 
ട്ടില്‍ നില്‍ക്കുന്ന തന്റെ ഗ്രിയപ്പെട്ടവരി 
ലേക്കും അവന്റെ ശ്രദ്ധ സവിശേഷമാം 
വിധം തിരിയുന്നു, പ്രാണവേദനയുടെ 
ആ തിച്ചുളയിലും. കര്‍ത്താവിന്റെ അമ്മ 
അവിടുത്തെ രക്ഷാകര സഹനത്തിന്റെ 
രഹസ്യത്തില്‍ മറ്റാരെയുംകാള്‍ അടുത്ത്‌ 
ബന്ധപ്പെട്ടിരുന്നു. ആ അമ്മയെ നമ്മുടെ 
അമ്മയായും യോഹന്നാനെ അവളുടെ 
മകനായി സമര്‍പ്പിക്കുക വഴിയായി 
നാമോരോരുത്തരെയും അവളുടെ മാത്യ 
സംരക്ഷണത്തിനായി പ്രതിഷിഠിക്കു 
കയും ചെയ്യുകയായിരുന്നു അപ്പോള്‍. 
ഞാന്‍ നിങ്ങളെ ഒരിക്കലും അനാഥ 
രായി വിടുകയില്ലായെന്നു അരക്കിട്ടുറപ്പി 
ക്കുകയയായിരുന്നു അവിടുന്നു. “എന്റെ 
ദൈവമെ, എന്റെ ദൈവമെ, എന്തു 


കൊണ്ട്‌ നീ എന്നെ ഉപേക്ഷിച്ചു” 
(മത്താ 27:46). 22-ാം സങ്കീര്‍ത്തനം 
ആണ്‌ ഈശോ ഇവിടെ ചൊല്ലുക. 
ലോകത്തിന്റെ മഥിക്കുന്ന പാപത്തിന്റെ 
ഭാരത്തിന്റെ ഭീകരതയിലാണ്‌ ദൈവതി 
രസ്ക്കരണത്തിന്റെ ഈ രോദനം അവി 
ടുന്ന്‌ നടത്തുക. നാം ക്ഷമിക്കപ്പെടുവാന്‍ 
അവന്‍ തിരസ്ക്കരണം ഏറ്റുവാങ്ങുന്നു. 
ആതി ഥേയത്വത്തിന്റെ പാരമ്യമാണി 
വിടെ അരങ്ങറുക. ദൈവസാന്നിധ്യനി 
ഷേധം തന്നിലേക്ക്‌ സ്വാംശീകരിച്ച്‌, 
അവയ്ക്കു പരിഹാരമര്‍പ്പിച്ച്‌ സകല 
രെയും പിതാവിന്റെ ഹൃദയത്തിലേക്കു 
കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു, ആ 
ഏകജാതന്‍. “പിതാവെ, അങ്ങയുടെ 
കരങ്ങളില്‍ എന്റെ ആത്മാവിനെ ഞാന്‍ 
സമര്‍പ്പിക്കുന്നു” (ലൂക്കാ 23:46). മരണ 
ത്തിന്റെ നിഴല്‍ വീണ താഴ്വരയിലും 
അതിന്റെ വ്യഥയുയര്‍ത്തുന്ന ആകുലത 
കളുടെ നടുവിലും പരമപിതാവിനോ 
ടുള്ള തന്റെ അചഞ്ചലസ്‌നേഹം പ്രക 
ടിപ്പിക്കുകയാണ്‌ ഈശോ, ഇവിടെ. 31 
-ാം സങ്കീര്‍ത്തനത്തിലെ ഒരു വചനം 
കടമെടുക്കുകയാണിവിടെ. ആ പ്രാര്‍ത്ഥ 
നയിലൂടെ ഇഹലോഹവാസമൊ 
ക്കെയും പിതാവിന്റെ ഹൃദയത്തോടു 
ചേര്‍ന്നു നിന്ന ഏകജാതന്‍, ആ ഹൃദ 
യത്തില്‍ വീണലിയുവാന്‍ സമര്‍പ്പിക്കു 
കയായിരുന്നു ഇഹലോക ജീവിത 
ത്തിന്റെ ആ അവസാന നിമിഷങ്ങളില്‍. 
പിതാവിന്റെ ഹൃദയത്തിലേക്കു, മരണം 
വഴിയായി നടന്നു നീങ്ങുന്ന ആ നിമി 
ഷങ്ങളുടെ നിര്‍ണ്ണായകതയാണ്‌, രക്ഷാ 
കരമാനമാണ്‌, തന്നെ കുരിശിലേറ്റാന്‍ 
കാര്യദര്‍ശിത്വം വഹിച്ചു ശതാധിപനെ 
ദൈവത്തെ സ്തുതിക്കാന്‍ ഇടയാക്കുക. 
അതും ആള്‍ക്കൂട്ടത്തിനിടയിലെ ആരവ 
മേറിയ ദൂഷണങ്ങള്‍ക്കിടയില്‍, “ഈ 
മനുഷ്യന്‍ തീര്‍ച്ചയായും നീതിമാനായി 
രുന്നു” (ലൂക്കാ 23: 47). മരണത്തിന്റെ 
നിമിഷത്തിലും അകന്നു കഴിഞ്ഞവനെ 
ചേര്‍ത്തണച്ചു പിതാവിനു സമര്‍പ്പി 
ക്കുന്ന ഈശോ ആരും ഇനിയും അന്യ 
രോ, പരദേശികളോ അല്ലെന്നു പ്രഖ്യാ 
പിക്കുകയായിരുന്നു അപ്പോള്‍. “എല്ലാം 
പൂര്‍ത്തിയായിരിക്കുന്നു” (യോഹ 19: 30) 
തന്റെ കടന്നു പോകല്‍ പൂര്‍ത്തിയാ 
കുന്ന നിമിഷം. ജീവന്‍ ത്യജിച്ചു ജീവന്‍ 
നല്‍കി മോചനദ്രവ്യമായി മാറിയ രക്ഷാ 
കര നിമിഷം. സാത്താനെ തോല്‍പിച്ച്‌, 
മരണത്തിന്റെ വിഷം ഇല്ലാതാക്കിയ 
രക്ഷാകര മരണം സംഭവിച്ച നിമിഷം. 


൮ കാഹളം- ഏപ്രില്‍ 2021 


കുരിശാകുന്ന ബലിവേദിയില്‍ അവന്‍, 
പിതാവിലേക്കുള്ള വാതായനം ആവു 
കയായിരുന്നു, അതും മാനവകുല 
ത്തിന്റെ നിഷേധം എന്നെന്നേയ്ക്കു 
മായി അവസാനിപ്പിച്ചു കൊണ്ട്‌. ലീമാ 
യിലെ വിശുദ്ധ റോസ്‌ പറയുന്നു; “പറു 
ദീസയിലേക്കുള്ള ഏകവും സത്യവു 
മായ ഗോവണി ഇതാണ്‌. സ്വര്‍ഗത്തി 
ലേക്കു കയറാന്‍ കുരിശല്ലാതെ മറ്റൊരു 
മാര്‍ഗവുമില്ല”. 


ഈ വിചിന്തനം അവസാനിക്കു 
മ്പോള്‍, നാം മനസ്സിലാക്കുന്നു, 
ക്രിസ്തുവിന്റെ ബലിയില്‍ നമ്മുടെ 
ഭാഗഭാഗിത്വത്തിന്റെ അവശ്യകത. 
ദൈവത്തിനും മനുഷ്യര്‍ക്കുമിടയിലെ 
ഏക മധ്യസ്ഥനായ ക്രിസ്തുവിന്റെ 
അതുല്യ ബലിയാണ്‌ കുരിശ്‌. മനുഷ്യാ 
വതാരം ചെയ്ത അവിടുത്തെ ദൈവി 
കവ്യക്തിയില്‍, മതബോധനഗ്രന്ഥം 
സൂചിപ്പിക്കുന്നതുപോലെ; “ഓരോ 
മനുഷ്യനോടും അവിടുന്നു ഒരു വിധ 
ത്തില്‍ ഐക്യപ്പെട്ടിരിക്കുന്നതു 
കൊണ്ട്‌ പെസഹാ രഹസ്യത്തില്‍ 
പങ്കാളികളാക്കപ്പെടാനുള്ള സാധ്യത, 
ദൈവത്തിനു മാര്രം അറിയാവുന്ന 
രീതിയില്‍ എല്ലാവര്‍ക്കും നല്‍കപ്പെടു 
ന്നു. തങ്ങളുടെ കുരിശ്‌ എടുത്തു അവി 
ടുത്തെ അനുഗമിക്കുവാന്‍ അവിടുന്നു 
തന്റെ ശിഷ്യരെ ആഹ്വാനം ചെയ്യുന്നു. 
കാരണം ക്രിസ്തു നമുക്കുവേണ്ടി 
സഹിച്ചു. അവിടുത്തെ കാലടികളെ 
പിന്തുടരുവാന്‍ നമുക്കൊരു മാതൃക 
നല്‍കുകയും ചെയ്തു. യഥാര്‍ത്ഥ 
ത്തില്‍, തന്റെ രക്ഷാകരബലിയോട്‌ 
അതിന്റെ ര്രഥമ ഗുണഭോക്താക്ക 
ളെയും ബന്ധപ്പെടുത്തുവാന്‍ യേശു 
അഭിലഷിക്കുന്നു” (CCC 618). 
അപ്പോള്‍ സുരഭിലമായ ആ ബലി 
നമ്മെ നമ്മുടെ വിളിക്കനുസരണമുള്ള 
ജീവിതം നയിക്കുവാന്‍ ആഹ്വാനം 
ചെയ്യുന്നു; യേശുക്രിസ്തുവിന്റെ 
ഉദാത്ത മനോഭാവത്തോടെ. 


9 


www.malankaralibrary.com 


ചരിത്രത്തിന്റെ ച്രകവാളങ്ങളെ 
ഭേദിച്ച്‌ ഒരു പുതിയ ചരിശ്രത്തെ 
രൂപപ്പെടുത്തിയ ചരി്രപരമായ ഒരു 
സംഭവമാണ്‌ നമ്മുടെ കര്‍ത്താവിന്റെ 
പുനരുത്ഥാനം. ലോകത്തെ മാറ്റി 
മറിച്ചതും, മനുഷ്യവംശത്തിന്റെ ജീവിത 
ഗതിയെ പുനരാഖ്യാനം ചെയ്തുമായ 
ഒരു പുതുമ യേശുവിന്റെ ഉത്ഥാനത്തില്‍ 
സത്യമായി സംഭവിച്ചു. യേശുവിന്റെ 
ഉത്ഥാനം മരിച്ചു പോയ ഒരാളുടെ 
പുതുജീവനം (resuscitation) എന്ന 
അത്ഭുതം ആയിരുന്നില്ല. അങ്ങനെ 
യായിരുന്നെങ്കില്‍, ലോകത്തിനോ, 
മനുഷ്യാസ്തിത്വത്തിനോ അതൊരു 
മാറ്റവും വരുത്തുകയില്ലായിരുന്നു. മരിച്ച 
വ്യക്തി ഭിഷഗ്വരന്മാരുടെ സഹായ 
ത്താല്‍ ജീവിതത്തിലേക്ക്‌ തിരിച്ചു വന്ന്‌ 
ജീവന്റെ നിയമങ്ങള്‍ക്കു വിധേയമായി 
വീണ്ടും മരിക്കുന്ന സംഭവങ്ങള്‍ സുവി 


20 


നം 


| ॥ [00 Tl 


ശേഷത്തില്‍ തന്നെ രേഖപ്പെടുത്തിയി 
ട്ടുണ്ട്‌. ഉദാഹരണമായി നായിനിലെ 
വിധവയുടെ മകന്റെയും (ലൂക്കാ 
7:11-17), ജായ്റോസിന്റെ മകളുടെയും 
(മര്‍ക്കോ 5:22-34, 35-43) ലാസറിന്റെയും 
(യോഹ 11:1-44) മരണങ്ങള്‍. മരണ 
ശയ്യയില്‍ നിന്ന്‌ അവര്‍ ജീവിതത്തി 
ലേക്ക്‌ കുറച്ചു നാളത്തേക്ക്‌ തിരിച്ചു 
വരികയും, പിന്നീട്‌ അവര്‍ എന്നന്നേക്കു 
മായി മരിക്കുകയും ചെയ്തു. 


മനുഷ്യപുര്തന്റെ ഉത്ഥാനത്തില്‍ 
സംഭവിച്ചത്‌ തീര്‍ത്തും വ്യത്യസ്ഥമായ 
ഒരു ജൈവക്കുതിപ്പായിരുന്നു (ontologi- 
cal a). പൂര്‍ണ്ണമായും പുതിയതായ 
ഒരു ജീവന്റെ രൂപത്തിലേക്കാണ്‌ യേശു 
ഉത്ഥാനം ചെയ്തത്‌. ആ പുതിയ ജീവ 
രൂപമാകട്ടെ, മരണം, അഴിയല്‍ എന്നീ 
സാധാരണ ജീവിതനിയമത്തിന്‌ വിധേ 
യമല്ലാത്തതാണ്‌. സ്വഭാവിക നിയമ 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 


PN 
- 


inom 


Blage 
ഥി പ്രസക്തി 
= ടു ള്ള ന gr 


ത്തിന്‌ അതീതമായി ഈ പുതിയ 
ജീവിതം മനുഷ്യാസ്ഥിത്വത്തിനു 
പുതിയ മാനങ്ങളും, ച്ര്രവാളങ്ങളും 
തുറന്നിടുന്നു. അക്കാരണത്താല്‍ 
ത്തന്നെ ഭൂതകാലത്തു നടന്ന ഒരു 
ഒറ്റപ്പെട്ട സംഭവമല്ല ഉത്ഥാനം. അത്‌ 
മാനവകുലത്തിലെ സകല മനുഷ്യ 
രെയും ബാധിക്കുന്ന ഒരു രക്ഷാകര 
സംഭവം ആണ്‌. 


മരിച്ചവരില്‍ നിന്നുള്ള യേശുവിന്റെ 
ഉത്ഥാനം 

“ക്രിസ്തു ഉയിര്‍പ്പിക്കപ്പെട്ടില്ലെങ്കില്‍ 
ഞങ്ങളുടെ പ്രസംഗം വ്യര്‍ത്ഥമാണ്‌. 
നിങ്ങളുടെ വിശ്വാസവും വ്യര്‍ത്ഥം. 
മാത്രമല്ല, ഞങ്ങള്‍ ദൈവത്തിനുവേണ്ടി 
കപടസാക്ഷ്യം വഹിക്കുന്നവരായി 
ത്തീരുന്നു. എന്തെന്നാല്‍ ദൈവം 
ക്രിസ്തുവിനെ ഉയിര്‍പ്പിച്ചു എന്നു 
ഞങ്ങള്‍ സാക്ഷ്യപ്പെടുത്തി (1 കോറി 
15:14-15). മരിച്ചവര്‍ യഥാര്‍ത്ഥത്തില്‍ 
ഉയര്‍പ്പിക്കപ്പെടുന്നില്ലെങ്കില്‍ ദൈവം 
ക്രിസ്തുവിനെയും ഉയിര്‍പ്പിച്ചിട്ടില്ല. 
മരിച്ചവര്‍ ഉയിര്‍പ്പിക്കപ്പെടുന്നില്ലെങ്കില്‍ 
ക്രിസ്തുവും ഉയിര്‍പ്പിക്കപ്പെട്ടിട്ടില്ല. 


www.malankaralibrary.com 


എന്നാല്‍ നിദ്ര പ്രാപിച്ച എല്ലാവരു 
ടെയും ആദൃഫലമായി (ക്രിസ്തു 
മരിച്ചവരുടെ ഇടയില്‍ നിന്നും ഉയിര്‍പ്പി 
ക്കപ്പെട്ടു” (1 കോറി 15:16,20). 


യേശുവിന്റെ തിരുവുത്ഥാനവും, 
ക്രിസ്തുവില്‍ വിശ്വസിക്കുന്നവരുടെ 
പുനരുത്ഥാനവും തമ്മില്‍ അഭേദ്യമായി 
ക്കണ്ട്‌ അവ തമ്മില്‍ കൂട്ടിയിണക്കി 
യാണ്‌ പൌലോസ്‌, ഉയിര്‍പ്പ്‌ എന്ന 
സത്യത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്‌. 
മനുഷ്യന്റെ അസ്ഥിത്വത്തിനു തന്നെ 
പുതിയ പൊരുളും തെളിവും തന്ന ഒരു 
സാര്‍വ്വലനകീക സംഭവമായിട്ടാണ്‌ 
പനലോസ്‌ തിരുവുത്ഥാനത്തെ അവ 
തരിപ്പിച്ചിരിക്കുന്നത്‌. 


സൃഷ്ട്രപപഞ്ചം കാത്തിരുന്ന 
പരിണാമം 


ഉത്ഥാന വിവരണങ്ങള്‍ തികച്ചും 
അതിന്ദ്രീയമാണ്‌. നമ്മുടെ പഞ്ചേന്ദ്രി 
യങ്ങളുടെ അനുഭവതലത്തിനു അതീത 
മായ ഒരു സംഗതിയെക്കുറിച്ചുള്ള 
വിവരണമാണ്‌ അത്‌. തീര്‍ത്തും മുന്‍പ്‌ 
ഒരിക്കലും സംഭവി ക്കാത്ത കാര്യങ്ങളെ 
ക്കുറിച്ചാണ്‌ അത്‌ സംസാരിക്കുന്നത്‌. 
യാഥാര്‍ത്ഥ്ത്തിന്റെ വെളിപ്പെടുത്ത 
പ്പെട്ട ഒരു പുതിയ ച്രകവാളത്തെക്കു 
റിച്ചാണ്‌ അത്‌ വാചാലമാകുന്നത്‌. 
മുന്‍പ്‌ കങണ്ടിട്ടില്ലാത്തതും, അറിഞ്ഞി 
ട്ടില്ലാത്തതും എന്നാല്‍ കാലത്തില്‍ 
വെളിപ്പെടുത്തപ്പെട്ടതുമായ ഒരു യാഥാര്‍ 
ത്ഥ്യം യാഥാര്‍ത്ഥ്യമല്ലാതെ വരുമോ? 
മുന്‍പുണ്ടായിരുന്നതു മാത്രമേ എന്നും 
ഉണ്ടാകാന്‍ പാടുള്ളുവോ? ഇപ്പോള്‍ 
സ്ഥിതി ചെയ്യുന്നവയ്ക്കപ്പുറമായവ 


സംഭവിക്കാന്‍ പാടില്ല എന്നില്ലല്ലോ. 
അപ്രതീക്ഷിതമായത്‌ സംഭവിച്ചാല്‍ 
അത്‌ ശാസ്ത്രത്തിനു വിരുദ്ധമാകി 
ല്ലല്ലോ. തീര്‍ത്തും നവീനമായതും, 
ഭാവനാതീതവുമായ കാര്യങ്ങള്‍ 
ചരിത്രത്തില്‍ സംഭവിക്കുന്നുണ്ടല്ലോ. 
യഥാര്‍ത്ഥത്തില്‍ ദൈവത്തിന്‌ മനുഷ്യാ 
സ്ഥിത്വത്തിന്‌ ഒരു പുതിയ അവസ്ഥ 
സംജാതമാക്കാന്‍ കഴിയില്ലേ? ഏറ്റവും 
ശ്രേഷ്ഠതരവും ഉന്നതവുമായ ഒരു 
“പരിണാമക്കുതിപ്പിനല്ലേ” സൃഷ്ട 
പ്രപഞ്ചം കാത്തിരുന്നത്‌? അത്‌ യാഥാ 
ര്‍ത്ഥ്യമല്ലെന്ന്‌ ശാസ്ത്രത്തിനു പറയാ 
നാവില്ലല്ലോ. സൃഷ്ടി ജീര്‍ണ്ണതയുടെ 
അടിമത്വത്തില്‍ നിന്നും മോചിതമാകു 
ന്നതും, മരണത്തെ തന്നെ തോല്പിക്കു 
ന്നതുമായ ആ ജൈവക്കുതിപ്പിനാ 
ണല്ലോ സൃഷ്ട്രപപഞ്ചം നിശ്ശൂബ്ദ 
മായി ആകാംക്ഷയോടെ കാത്തിരുന്നത്‌ 
(വ്‌ റോമ 8:21). ഒരു നവശക്തിയോടു 
കൂടിയും, ഒരു പുതിയ വ്യവസ്ഥാക്രമ 
ത്തോടു കൂടിയും, നിഗുഡ്മാത്മക 
്രതൃക്ഷപ്പെടലുകളിലൂടെയുമാണ്‌ 
തിരുവുത്ഥാനം ഈ പ്രപഞ്ചത്തിലേക്ക്‌ 
രപവേശിച്ചത്‌. അതിന്റെ മുമ്പില്‍ 
നിന്നുകൊണ്ട്‌, സാക്ഷികളായി കുറച്ചു 
പേര്‍ ഉദ്ഘോഷിച്ചു: ക്രിസ്തു സത്യ 
മായും ഉയിര്‍പ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന്‌. 


വി. ലിഖിതങ്ങളിലെ 
ഉത്ഥാനസാക്ഷ്യങ്ങള്‍ 


1. ശൂന്യമായ കല്ലറ 


യേശുവിന്റെ ഉത്ഥാനത്തെക്കുറി 
ച്ചുള്ള ശക്തമായ സാക്ഷ്യങ്ങള്‍ നാം 
കണ്ടെത്തുന്നത്‌ വിശുദ്ധ വേദ്രഗന്ഥ 
ങ്ങളിലാണ്‌. അതില്‍ ഒന്നാമതായി 
കാണുന്ന സാക്ഷ്യം ആണ്‌ ശൂന്യമായ 
കല്ലറ. വി. ഗ്രന്ഥത്തില്‍ നാം വായിക്കു 
ന്നതും, സഭയുടെ വിശ്വാസ്രപഖ്യാപന 
ത്തില്‍ ഉള്‍പ്പെട്ടിരിക്കുന്നതുമായ 
കാര്യമാണ്‌ “അവന്‍ സംസ്ക്കരിക്ക 
പ്പെട്ടു” എന്ന യാഥാര്‍ത്ഥ്യം. യേശു 
യഥാര്‍ത്ഥത്തില്‍ മരിച്ചു എന്നും, എല്ലാ 
മനുഷ്യന്റെയും, അനിഷേധ്യ ഭാഗധേയ 
മായ മരണത്തില്‍ അവന്‍ മുഴുവനായി 
പങ്കു ചേർന്നെന്നും ഇത്‌ വ്യക്തമാ 
കുന്നു. യേശുവിന്റെ ശവകുടീരം ഏതെ 
ന്നും യഹൂദര്‍ക്ക്‌ വ്യക്തമായി അറിയാ 
മായിരുന്നുതാനും. ആധുനിക ദൈവ 
ശാസ്ത്ര ചര്‍ച്ചകളിലും, വിശ്വാസ 
വിചാര സംവാദങ്ങളിലും മുഴങ്ങിക്കേള്‍ 
ക്കുന്ന ഒരു കാര്യമാണ്‌ ശൂന്യമായ 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 


കല്ലറ കൊണ്ട്‌ മാത്രം യേശുവിന്റെ 
ഉത്ഥാനം തെളിയിക്കാനാവില്ല എന്ന 
നിഗമനം. സ്വഭാവികമായും, ശൂന്യമായ 
കല്ലറ അതില്‍ത്തന്നെ ഉത്ഥാനത്തെ 
തെളിയിക്കുന്നില്ല. ഉദാഹരണമായി 
വി. യോഹന്നാന്റെ വിവരണത്തില്‍ 
മറിയം മഗ്ദലേന കല്ലറ ശൂന്യമായി 
രിക്കുന്നു എന്നു കണ്ടിട്ട്‌ ആരോ 
യേശുവിന്റെ ശരീരം എടുത്തു കൊണ്ടു 
പോയി എന്നാണ്‌ കരുതിയത്‌ (യോഹ 
20:13,15). ശൂന്യമായ കല്ലറ ഉത്ഥാന 
ത്തിന്റെ തെളിവല്ല; എന്നാല്‍ വി. ഗ്രന്ഥ 
വ്യാഖ്യാതക്കള്‍ ചൂണ്ടിക്കാണിക്കുന്നത്‌ 
അക്കാലത്ത്‌ ജറുസലേമില്‍ ആരെ 
ങ്കിലും യേശുവിന്റെ മൃതശരീരം കല്ലറ 
യില്‍ കിടക്കുന്നതായി ചൂുണ്ടിക്കാണിച്ചി 
രുന്നെങ്കില്‍, അന്നത്തെ ജറുസലേമില്‍ 
യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള, 
്രഘോഷണം അസാദ്ധ്യമാകുമായി 
രുന്നു എന്നാണ്‌. ശൂന്യമായ കല്ലറ 
ഉത്ഥാനത്തെ തെളിയിക്കുന്നില്ല എന്നു 
സമ്മതിച്ചാലും, അത്‌ ഉത്ഥാന വിശ്വാസ 
ത്തിന്റെ അവശ്യ വ്യവസ്ഥയായിരുന്നു 
എന്ന യാഥാര്‍ത്ഥ്യം സമ്മതിച്ചേ 
മതിയാകു. 


ശൂന്യമായ കല്ലറയെക്കുറിച്ച്‌ നാലു 
സുവിശേഷകന്മാരും (ഗപതിപാദിച്ചി 
ട്ടുള്ളതു കൂടാതെ, പര്രോസിന്റെ 
പെന്തക്കുസ്താ പ്രഭാഷണത്തിലെ ഒരു 
ഭാഗം കൂടി നാം മനസ്സിലാക്കേണ്ട 
തുണ്ട്‌. യേശുവിന്റെ ഉത്ഥാനത്തെ 
ക്കുറിച്ച്‌ പത്രോസ്‌ ആദ്യമായി നടത്തിയ 
പ്രഖ്യാപനത്തില്‍ ഇങ്ങനെ ഉദ്ഘോ 
ഷിച്ചു. “എന്റെ ഹൃദയം സന്തോഷിച്ചു, 
എന്റെ നാവു സ്തോശത്രമാലപിച്ചു; 
എന്റെ ശരീരം പ്രത്യാശയില്‍ നിവ 
സിക്കും. എന്തെന്നാല്‍ എന്റെ ആത്മാ 
വിനെ അവിടുന്ന്‌ പാതാളത്തില്‍ ഉപേ 
ക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശു 
ദ്ധന്‍ ജീര്‍ണ്ണിക്കുവാന്‍ അവിടുന്ന്‌ 
അനുവദിക്കുകയുമില്ല” (അപ്പ. 2:26-27). 
്രവാചകനും, രാജാവുമായ ദാവീദ്‌ 
തന്റെ സങ്കീര്‍ത്തനത്തിലാണ്‌ ഈ 
ഭാഗം ആദ്യമായി എഴുതിച്ചേര്‍ത്തി 
രിക്കുന്നത്‌ (സങ്കീ 16:10). ദാവീദിന്റെ 
പ്രവചനം അദ്ദേഹത്തില്‍ പൂര്‍ത്തിയ 
തായി നാം കാണുന്നില്ല. കാരണം അപ്പ 
സ്‌ തോലപ്രവര്‍ത്തനത്തില്‍ അവന്‍ 
മരിക്കുകയും, സംസ്ക്കരിക്കപ്പെടു 
കയും ചെയ്തു. അവന്റെ ശവകുടീരം 
ഇന്നും നമ്മുടെയിടയില്‍ ഉണ്ടല്ലോ 
(അപ്പ. 2:29). 


21 


www.malankaralibrary.com 


സ്ത 


ദാവീദിന്റെ ജഡം സ്ഥിതി ചെയ്യുന്ന 
ശവകുടീരം അവന്‍ ഉയിര്‍ത്തിട്ടില്ല 
എന്നത്‌ സാക്ഷിക്കുന്നു. എന്നാല്‍ 
ദാവീദിന്റെ സങ്കീര്‍ത്തനം അതില്‍ 
ത്തന്നെ സത്യമാണ്‌. കാരണം പ്രവാച 
കന്‍ വരാനിരിക്കുന്ന ദാവീദിനെ 
ഉദ്ദേശിച്ചാണ്‌ അത്‌ പറഞ്ഞിരിക്കുന്നത്‌. 
യഥാര്‍ത്ഥ ദാവീദായി വെളിപ്പെട്ടവന്‍ 
കര്‍ത്താവായ യേശുക്രിസ്തുവാണ്‌. 
കാരണം യേശുക്രിസ്തുവിന്റെ കാര്യ 
ത്തില്‍ ഈ വാഗ്ദാനം കണിശ 
മായി നിറവേറിയിരിക്കുന്നു. അതു 
കൊണ്ടാണ്‌ അവന്‍ പാതാളത്തില്‍ 
ഉപേക്ഷിക്കപ്പെട്ടില്ല; അവന്റെ ശരീരം 
ജീര്‍ണ്ണിക്കാന്‍ ഇടയായതുമില്ല എന്നു 
ക്രിസ്‌തുവിന്റെ പുനരുത്ഥാനത്തെ 
മുന്‍കൂട്ടി ദര്‍ശിച്ചുകൊണ്ട്‌ ദാവീദ്‌ 
പ്രവചിച്ചത്‌. 


“ജീര്‍ണ്ണിക്കുകയില്ല” എന്ന വാക്ക്‌ 
ഉത്ഥാനത്തിന്റെ ഒരു പ്രായോഗിക 
നിര്‍വചനമാണ്‌. ജഡം ജീര്‍ണ്ണിക്കാന്‍ 
തുടങ്ങുകയും, അതിന്റെ മൂല പദാർ 
ത്ഥങ്ങളിലേക്ക്‌ വേര്‍തിരിക്കപ്പെട്ട മണ്ണോടു 
മണ്ണായി മനുഷ്യന്‍ ലിനി 
താകുകയും ചെയ്യുമ്പോഴാണ്‌ മരണം 
ഒരാളെ കീഴ്പ്പെടുത്തി എന്ന്‌ തീര്‍ച്ച 
യാകുന്നത്‌. ഉത്ഥാനം സാരാംശത്തില്‍ 
തീര്‍ച്ചപ്പെടുത്തുന്നത്‌ യേശുവിന്റെ ശരീരം 
ജീര്‍ണ്ണി ച്ചില്ല എന്നാണ്‌. ഈ അര്‍ത്ഥ 
ത്തില്‍ ഉത്ഥാന്രഘോഷണത്തിന്റെ 
ശക്തമായ ഒരു ഘടകമാണ്‌ ശുന്യമായ 
കല്ലറ. 

2, മുന്നാം ദിവസം 


വി. പൌലോസ്‌ കോറിന്ത്യര്‍ക്കുള്ള 
ലേഖനത്തില്‍ ഇപ്രകാരം എഴുതിയിരി 
ക്കുന്നു “ക്രിസ്തു നമ്മുടെ പാപങ്ങള്‍ 
ക്കുവേണ്ടി മരിക്കുകയും സംസ്ക്ക 
രിക്കപ്പെടുകയും, എഴുതപ്പെട്ടിരുന്നതു 
പോലെ മൂന്നാം നാള്‍ ഉയിര്‍പ്പിക്ക 
പ്പെടുകയും ചെയ്തു” (1 കോറി 15:4). 
വിശുദ്ധ ലിഖിതങ്ങള്‍ യേശുവില്‍ 
നിറവേറിയത്‌ വെറും വാക്കായിട്ടല്ല, 
യാഥാര്‍ത്ഥ്യമായിട്ടാണ്‌ വി. ഗ്രന്ഥം 
സാക്ഷ്യപ്പെടുത്തുന്നത്‌. വി. ലിഖിത 
ങ്ങളുടെ പൂര്‍ത്തീകരണം കണ്ടെത്തു 
വാന്‍ നമുക്ക്‌ സഹായമാകുന്നത്‌ പതി 
നാറാം സങ്കീര്‍ത്തനം 10-ഠം വാക്യവും, 
അതില്‍ അടിസ്ഥാനമായത്‌ ഏശയ്യാ 
്രവചനവുമാണ്‌ (53-0൦ അദ്ധ്യായം). 
മൂന്നാം ദിവസം എന്ന പ്രയോഗം കുരി 
ശിലെ ആ കൊടുംകൊലയ്ക്കുശേഷം 


22 


ശിഷ്യന്മാര്‍ക്ക്‌ ചരിശ്രപരമായ ദിശാ 
വൃതിയാനം ഉണ്ടാക്കത്തവിധം ഒരു 
സംഭവം നടന്ന ദിവസമാണ്‌. ജോസഫ്‌ 


ബ്ലാങ്കാ ഇങ്ങനെ പറയുന്നു: “മൂന്നാം 
ദിവസം എന്ന പ്രയോഗശൈലി സമയ 
ത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്‌. അത്‌ 
സുവിശേഷങ്ങളിലെ ക്രൈസ്തവ പാര 
മ്പര്യത്തോട്‌ പൊരുത്തപ്പെടുന്നതു 
മാണ്‌. ശൂന്യമായ കല്ലറ കണ്ടെത്തിയ 
ദിവസത്തെയാണ്‌ അത്‌ സൂചിപ്പിക്കു 


v9 


ന്നത്‌.” (Joseph Blank, Paulus und Jesus, 156) 


ബൈബിള്‍ പണ്ഡിതന്മാര്‍ മുന്നാം 
ദിവസത്തെ കാണുന്നത്‌ വെള്ളിയാഴ്ച 
ക്കുശേഷമുള്ള മൂന്നാം ദിവസം; അതാ 
യത്‌ ആഴ്ചയുടെ ആദ്യദിവസമായ 
ഞായറാഴ്ചയെ ആണ്‌. ഉത്ഥിതനായ 
കര്‍ത്താവു മായുള്ള ആദ്യ കൂടിക്കാഴ്ച 
യാണ്‌ ആ ദിനത്തിന്റെ പ്രത്യേകത. 
(രിസ്‌ തീയ സമുദായം ആരാധന 
യ്ക്കായി സമ്മേളിച്ചിരുന്ന ദിവസമായി 
പുതിയനിയമത്തിന്റെ ഏറ്റവും ആദ്യ 
ഘട്ടത്തില്‍ത്തന്നെ ഈ ദിവസം രേഖ 
പ്പെടുത്തിയിട്ടുള്ളതാണ്‌ (1 കോറി. 16:2; 
നടപടി. 20:7; വെളി.1:10). 


അന്ത്യോഖ്യായിലെ വി. ഇഗ്നേഷ്യസ്‌ 
യഹൂദരുടെ സാബത്തു സംസ്കൃതിയെ 
ക്രിസ്ത്യാനികളുടെ ഞായറാഴ്ചയാ 
ചരണം മാറ്റി മറിച്ചതിനു തെളിവു 
നല്കുന്നുണ്ട്‌. “പരരാണികമായ ആചാര 
ങ്ങളോടു കൂറ്‌ പുലര്‍ത്തിയിരുന്നവര്‍, 
സാബത്താചരണം ഉപേക്ഷിച്ച്‌ കര്‍ത്താ 
വിന്റെ ദിനമനുസരിച്ച്‌ ജീവിതം ക്രമ 
പ്പെടുത്താന്‍ തുടങ്ങി എന്ന്‌ എഴുതി 
യിരിക്കുന്നു.” (Ignatius of Antioch, Ad Magn., 
9:1) സൃഷ്ടി വിവരണത്തിന്റെയും ദൈവ 
പ്രമാണങ്ങളുടെയും അടിസ്ഥാനത്തില്‍ 
പഴയനിയമ പാരമ്പര്യം സാബത്താ 
ചരണത്തിനു കൊടുത്ത അപാരമായ 


'- ഏപ്രില്‍ 2021 


ഗ്രാധാന്യത്തെ മനസ്സിലാക്കിയാല്‍ 
അതിന്റെ സ്ഥാനത്ത്‌ ആഴ്ചയുടെ ആദ്യ 
ദിവസത്തെ (ഞായറാഴ്ചയെ) പ്രതിഷ്ഠി 
ക്കണമെങ്കില്‍ അത്യസാധാരണമായ 
സ്വാധീനം ചെലുത്താവുന്ന ഒരു 
സംഭവം നടന്നിരിക്കണം. ആത്മാവില്‍ 
ആഴപ്പെട്ട ഒരു സംഭവത്തിനു മാത്രമേ 
ആഴ്ചയുടെ മതസംസ്ക്കാരത്തെ മുഴു 
വന്‍ മാറ്റിമറിയ്ക്കാന്‍ കഴിയു. ക്രിസ്തീയ 
സമുദായത്തിന്റെ ആദ്യഘട്ടത്തില്‍ 
ത്തന്നെ കാണുന്ന കര്‍ത്താവിന്റെ ദിന 
ത്തിന്റെ ആചരണം ആ ദിനം ഉത്ഥിത 
നായ കര്‍ത്താവുമായി നടന്ന കൂടിക്കാ 
ഴ്ചയില്‍ നിന്നും ഉത്ഭവിച്ചതാണെന്ന 
യാഥാര്‍ത്ഥത്തിലേക്ക്‌ നമ്മെ എത്തി 
ക്കുന്നു. 
3, ഉത്ഥിതന്റെ ്പതൃക്ഷപ്പെടലുകള്‍ 
സുവിശേഷകന്മാര്‍ നാലുപേരും 
യേശുവിന്റെ ഉത്ഥാനത്തെക്കുറിച്ചുള്ള 
വിവരണങ്ങള്‍ നല്‍കിയിട്ടുണ്ട്‌. ശൂന്യ 
മായ കല്ലറയില്‍ വച്ചു ഉത്ഥിതനായ 
കര്‍ത്താവ്‌ മഗ്ദലനമറിയത്തിനും 
യാക്കോബിന്റെ അമ്മയായ മറിയത്തിനും 
പ്രതൃക്ഷപ്പെടുന്നതിനു പുറമെ, ഗലീലി 
യില്‍ വച്ച്‌ പതിനൊന്നു പേര്‍ക്ക്‌ 
ര്രത്യക്ഷപ്പെടുന്ന കാരൃം മത്തായി 
വര്‍ണ്ണിച്ചിട്ടുണ്ട്‌. ലൂക്കായാകട്ടെ ജറുസ 
ലേമിലെ പാരമ്പര്യങ്ങള്‍ക്കാണ്‌ പ്രാധാ 
ന്യം കൊടുത്തിരിക്കുന്നത്‌. യോഹന്നാന്‍ 
ഗലീലിയിലേയും, ജറുസലേമിലെയും 
പ്രത്യക്ഷപ്പെടലുകള്‍ വിവരിക്കുന്നുണ്ട്‌. 
മര്‍ക്കോസിന്റെ സുവിശേഷത്തില്‍ 
സ്ത്രീകള്‍ ശൂന്യമായ കല്ലറ കണ്ടെ 
ത്തുന്നതും, തിരു വുത്ഥാനത്തിന്റെ 
സന്ദേശവും, പത്രോസിനും, പന്ത്രണ്ടു 
പേര്‍ക്കും ഉത്ഥിതന്‍ പ്രതൃക്ഷപ്പെടുതിനെ 
ക്കുറിച്ചുള്ള അറിവും കൃത്യമായി പങ്കു 
വച്ചിട്ടുണ്ട്‌. 


www.malankaralibrary.com 


എന്നാല്‍ ഒരു കാര്യം നമ്മുടെ 
ശ്രദ്ധയ്ക്ക്‌ വിഷയിഭവിക്കേണ്ടതായി 
ട്ടുണ്ട്‌. അതായത്‌ സുവിശേഷങ്ങളില്‍ 
പ്രത്യക്ഷീകരണ സംഭവങ്ങളില്‍ (ഉദാ. 
എമ്മാവുസിലേക്ക്‌ പോയ ശിഷ്യന്മാ 
രൊടൊപ്പം അവന്‍ അനുയാരത 
ചെയ്യുന്നു (ലൂക്കാ. 24:13-31), തന്റെ 
പാര്‍ശ്വത്തിലെ മുറിവ്‌ സ്പര്‍ശിക്കാന്‍ 
തോമസിനെ ക്ഷണിക്കുന്നു (യോഹ. 
20:27), ഒരു കഷണം വറുത്ത മീന്‍ 
അവന്‍ ഭക്ഷിക്കുന്നു (ലൂക്കാ 24:42); ഈ 
സംഭവങ്ങള്‍ അവിടുത്തെ ശാരീ 
രിക സാന്നിദ്ധ്യം വെളിപ്പെടുത്തുന്നു 
ഞ്ടെങ്കിലും മരണത്തിനു മുമ്പുള്ള 
അസ്ഥിത്വത്തിലേക്ക്‌, മരണത്തില്‍ 
നിന്നും തിരിച്ചുവന്ന ഒരു വനായിട്ടല്ല 
സുവിശേഷകന്മാര്‍ യേശുവിനെ അവ 
തരിപ്പിച്ചിരിക്കുന്നത്‌. 


യേശുവിനെ തിരിച്ചറിയാത്ത ശിഷ്യ 
രെയും സുവിശേഷത്തില്‍ നാം കാണു 
ന്നുണ്ട്‌. എമ്മാവുസ്‌ കഥയിലെ രണ്ടു 
ശിഷ്യന്മാര്‍ക്കു മാത്രമല്ല, മറിയം മഗ്ദല 
നായ്ക്കും, ഗെനേസറത്ത്‌ തടാകക്ക 
രയിൽ യേശുവിനെ കണ്ടുമുട്ടിയ 
ശിഷ്യര്‍ക്കും ഇതായിരുന്നു അനുഭവം. 
“ഉഷസ്സായപ്പോള്‍ യേശു കടല്‍ക്കര 
യില്‍ വന്നുനിന്നു. എന്നാല്‍ അതു 
യേശുവാണെന്നു ശിഷ്യന്മാര്‍ അറി 
ഞ്ഞില്ല (യോഹ. 21:4). മീന്‍പിടുത്തം 
കഴിഞ്ഞ്‌ അവരെ പ്രാതല്‍ കഴിക്കാ 
നായി ക്ഷണിച്ചപ്പോഴും വീണ്ടും 
എന്തോ അപരിചിതത്വം യേശുവി 
നെക്കുറിച്ച്‌ ശിഷ്യരുടെ മനസ്സില്‍ 
തങ്ങിനിന്നു. “ ശിഷ്യന്മാരിലാരും 
അവനോട നീ ആരാണ്‌ എന്നു ചോദി 
ക്കാന്‍ മുതിര്‍ന്നില്ല; അതു കര്‍ത്താ 


വാണ്‌ എന്ന്‌ അവര്‍ അറിഞ്ഞി 
രുന്നു” (യോഹ. 21:12). തിരിച്ചറിയുക, 
തിരിച്ചറിയാതിരിക്കുക ഈ സംഘര്‍ഷാ 
ത്മകമായ അനുഭവം എല്ലാ ദിവ്യ പ്രത്യ 
ക്ഷപ്പെടലുകളുടെയും സ്വഭാവികമായ 
രീതിക്കു ചേര്‍ന്നതാണ്‌. നമ്മുടെ കര്‍ 
ത്താവിന്റെ ഉത്ഥാന പ്രത്യക്ഷപ്പെട 
ലുകള്‍ അവന്റെ ഭാതികമായ സാന്നി 
ദ്ധയൃത്തെ കാണിക്കുന്നു. എന്നാല്‍ 
സ്ഥലകാലങ്ങളുടെ ഭാതിക നിയമ 
ങ്ങളാല്‍ ബന്ധിതനല്ല യേശു. സ്ഥല 
കാലങ്ങളുടെ നിയമങ്ങള്‍ അവനു 
ബാധകമല്ല. സ്ഥലകാലപരിമിതികള്‍ 
ക്കതീതനാണ്‌ അവന്‍. ഈ അനന്യ 
സാധാരണ ദന്ദ്വമാനത്തില്‍ ഉത്ഥിത 
നായ കര്‍ത്താവിന്റെ പുതിയ അസ്ഥി 
ത്വത്തിന്റെ നിഗൂഡസ്വഭാവം നാം 
കാണുന്നു. ഇതില്‍ വെളിപ്പെടുന്നത്‌ 
ഉത്ഥിതനായ യേശുവിന്റെ നവമായ 
ഉണ്മയുടെ രഹസ്യാത്മകയാണ്‌. അവന്‍ 
അതേ ശരീരമുള്ള മനുഷ്യനാണ്‌ 
എന്നാല്‍ തീര്‍ത്തും നവീനമായ ഒരു 
അസ്ഥിത്വത്തിലേക്ക്‌ പ്രവേശിച്ച 
പുതിയ മനുഷ്യനുമാണ്‌. 


അപ്പോള്‍, സാംരാംശത്തില്‍ യേശു 
വിന്റെ ഉയിര്‍പ്പ്‌ എന്ന വസ്തുത മൃതി 
യടഞ്ഞ ഒരു വ്ൃക്തി ഇഹലോക 
ജീവിതത്തിലേക്കും ചരിത്രത്തിലേക്കും 
ഒരു നിമിഷത്തില്‍ മടങ്ങിവന്നതല്ല, 
മറിച്ച്‌ മനുഷ്യന്റെ ഉണ്മയെത്തന്നെ 
സ്പര്‍ശിക്കുന്ന ഒരു ജീവതത്വത്തിന്റെ 
ഒരു വന്‍കുതിപ്പായിരുന്നു എന്നു തന്നെ 
നമുക്ക്‌ വിശ്വസിക്കാനാവും. അതിലൂടെ 
ജീവനു പുതിയ ഇടം സൃഷ്ടിക്കപ്പെട്ടു. 
ഈ അര്‍ത്ഥത്തില്‍ ഉത്ഥാനമെന്നത്‌ 
യേശുവിന്റെ ജനനം, പരസ്യജീവിതം, 
പീഡാനുഭവം, കുരിശുമരണം തുട 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 


ങ്ങിയ ചരിത്രപരമായ സംഭവങ്ങളുടെ 
“പരമ്പരകളില്‍പ്പെട്ട' ചരിശ്രപരമായ 
സംഭവമല്ല; തീര്‍ത്തും നവീനമായ 
ഒന്നാണിത്‌. 


അതേസമയം ഉത്ഥാനസംഭവം ചരി 
ശ്രത്തിനു പുറത്തോ ചരിത്രത്തിനു 
അതീതമായതോ ആയ ഒന്നല്ല. അത്‌ 
ചരിത്രത്തിനുള്ളില്‍ തന്നെ, ചരിശ്ര 
ത്തോടു ബന്ധപ്പെട്ടിരിക്കുന്ന, എന്നാല്‍ 
ചരിത്രത്തെ അതിശയിപ്പിക്കുന്ന, നവീ 
നവും, വിപ്ലവാത്മകവും ആയ ഒരു 
യഥാര്‍ത്ഥ സംഭവവും കൂടിയാണ്‌. 
ഉത്ഥിതനായ ക്രിസ്തുവുമായുള്ള ഒരു 
യഥാര്‍ത്ഥ കൂടിക്കാഴ്ച തീര്‍ത്തും 
നവീനവും, മുന്‍കൂട്ടി കാണാതിരുന്ന 
തുമാണ്‌. ഈ കൂടിക്കാഴ്ചയുടെ 
യഥാര്‍ത്ഥ അനുഭവത്തില്‍ നിന്നാണ്‌ 
ഉത്ഥാനം ചെയ്ത കര്‍ത്താവിനെ 
ക്കുറിച്ചുള്ള പ്രഘോഷണം ജീവന്‍ 
പ്രാപിച്ചതും, തല്‍ഫലമായി ലോകമാ 
സകല മുള്ള ഒരു സമുദായത്തെ കെട്ടി 
പ്പ്ടുക്കുവാനും, അതിന്റെ വിശ്വാസ 
ത്തിന്‌ അടിസ്ഥാനമിടുവാനും അപ്പസ്‌ 
തോലന്മാര്‍ക്ക്‌ സാധിച്ചതും. 

സഹായക ഗ്രന്ഥം: ജോസഫ്‌ റാറ്റ്സ്ധിംഗര്‍, 
ബനഡിക്ട്‌ XV1 മാര്‍ച്ചാച്ഛ, ന്സത്തിലെ യേശു 
2-20 ഭാഗം, (മലയാളം) Trans. by Jacob 


Parappally and Dr. Jose Maniparambil 
ബ്വിഞ്ജിയാ പഞ്ജിക്കേഷന്‍, ബ്വാംഗ്ലൂര്‍, 2077. 


ഉപകാരസ്മരണ 


23 


www.malankaralibrary.com 


(7770007൬ 


IPOSTOLIC JOURNES 
Pope Francis 


a Tv 


AT 


dalillbenven 
erro dSua Sur 
Sarria Papa Eran 


se 


ല്‍ റവ. ഫാ. മാത്യു ചാര്‍ത്താക്കുഴിയില്‍ 


ആമുഖം 

“വിശ്വാസികളുടെ പിതാവായ” 
അബ്രഹാമിന്റെ ജന്മം കൊണ്ട്‌ അനു 
ഗ്രഹീതമായിത്തീര്‍ന്ന പുണ്യഭൂമിയാണ്‌ 
ഇറാക്ക്‌. ക്രിസ്തീയ വിശ്വാസത്തിലെ 
ഏറ്റം പവിത്രവും പുരാതനവുമായ 
ക്രിസ്തീയ സമൂഹങ്ങളുടെ നാടുകൂടി 
യാണ്‌ ഇത്‌. എന്നാല്‍ ഫ്രാന്‍സിസ്‌ മാര്‍ 
പ്പാപ്പയുടെ സന്ദര്‍ശനത്തോടെ ചരിത്ര 
ത്തില്‍ ആദ്യമായി ഒരു മാര്‍പ്പാപ്പയുടെ 
പാദസ്പര്‍ശമേല്‍ക്കാനുള്ള ഭാഗ്യവും 
ഈ രാജ്യത്തിനുണ്ടായിരിക്കുന്നു. 
ഇറാക്കിലെ ക്രൈസ്തവരുടെ അനേക 
വര്‍ഷത്തെ പ്രാര്‍ത്ഥനയോടെയുള്ള 
കാത്തിരിപ്പിനും ഒരുക്കത്തിനും ശേഷം 
ഇക്കഴിഞ്ഞ മാര്‍ച്ച്‌ 5 മുതല്‍ 8 വരെ 
യുള്ള ദിനങ്ങളില്‍ ഈ അപ്പസ്തോ 
ലിക തീര്‍ത്ഥാടനം നടന്നു. കൊടിയ 
പീഡനങ്ങളിലും പിടിച്ചുനിന്ന ഒരു 
പുണ്യപുരാതന ക്രൈസ്തവ സഭയുടെ 
അതിജീവനത്തിന്റെ കഥ ഈ പ്രദേ 


24 


ശത്തെ ക്രൈസ്തവര്‍ ലോകത്തോട്‌ 
പറയുന്നു. രണ്ടായിരം വര്‍ഷത്തെ 
പാരമ്പര്യമുള്ള ഈ സഭ ഇന്ന്‌ അന്യം 
നിന്ന്‌ പോകാതെ സംരക്ഷിക്കേണ്ടത്‌ 
ആഗോള സഭയുടെ ഉത്തരവാദിത്വം 
കൂടിയാണ്‌. അങ്ങനെ റോമില്‍ നിന്ന്‌ 
നാല്‌ മണിക്കൂര്‍ നീണ്ട, ഇറ്റലിക്ക്‌ പുറ 
ത്തേയ്ക്ക്‌ നടത്തുന്ന തന്റെ മുപ്പത്തി 
മൂന്നാമത്തെ ഈദ്യോഗികയാത്രയുടെ 
അവസാനം ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ 
പറന്നിറങ്ങിയത്‌ വേദനിക്കുന്ന, മുറി 
വേറ്റ അനേകം ഇറാക്കി ക്രൈസ്ത 
വരുടെ ജീവിതത്തിലേക്ക്‌ ആശ്വാസം 
പകരുന്ന ദൈവകൃപയുടെ ലേപനവുമാ 
യിട്ടാണ്‌. നിരാലംബരും നിരാശരു 
മായിരുന്ന ഇന്നാട്ടിലെ ക്രൈസ്തവ 
ജനത എല്ലാം നഷ്ടപ്പെട്ടെങ്കിലും നിധി 
പോലെ കാത്തുപരിപാലിച്ച അവരുടെ 
വിശ്വാസസാക്ഷ്യത്തിനുള്ള ഒരു അംഗീ 
കാരം കൂടിയായിരുന്നു അസാധ്യമെന്ന്‌ 


ഏപ്രില്‍ 2021 


പലരും കരുതിയ ഈ തീര്‍ത്ഥാടനം 
സാധിതമാക്കിയതിലൂടെ ഫ്രാന്‍സിസ്‌ 
മാര്‍പ്പാപ്പ ചെയ്തത്‌. തകര്‍ക്കപ്പെട്ട 
പള്ളികളുടെയും വീടുകളുടെയും 
പുനര്‍ നിര്‍മ്മാണത്തോടൊപ്പം പൊട്ടി 
പ്പോയ അനേക ജീവിതങ്ങളുടെയും 
വിളക്കിച്ചേര്‍ക്കലും മാര്‍പ്പാപ്പയുടെ 
നേതൃത്വത്തില്‍ സഭ ഏറ്റെടുടുത്തു. 
്രാന്‍സിസ്‌ മാര്‍പ്പാപ്പയുടെ ഇറാക്ക്‌ 
സന്ദര്‍ശനത്തിന്റെ ഒരു സമഗ്ര അവ 
ലോകനമാണ്‌ ഈ ലേഖനം ലക്ഷ്യം 
വയ്ക്കുന്നത്‌. 


തീര്‍ത്ഥാടനലെത്തിച്ച നാള്‍വഴികള്‍ 


നമ്മുടെ കര്‍ത്താവിന്റെ മനുഷ്യാ 
വതാരത്തിന്റെ മഹാജൂബിലി വര്‍ഷ 
ത്തില്‍ ജോണ്‍ പോള്‍ രണ്ടാമന്‍ 
മാര്‍പ്പാപ്പ അബ്രഹാമും ദാനിയേയേലും 
യോനാ പ്രവാചകനും ജീവിച്ച പുണ്യ 
ഭൂവില്‍ തീര്‍ത്ഥാടനം നടത്തി പ്രാര്‍ത്ഥി 
ക്കുന്നതിന്‌ അതിയായി ആഗ്രഹിച്ചി 
രുന്നു. എന്നാല്‍ സദ്ദാം ഹുസ്സൈന്‍ 
അതിനുള്ള അനുവാദം നല്‍കിയതിന്‌ 
ശേഷം തീര്‍ത്ഥാടനത്തിന്റെ പ്രാഥമിക 
ക്രമീകരണങ്ങള്‍ നടക്കുന്ന വേളയില്‍ 
മുന്നറിയിപ്പില്ലാതെ സന്ദര്‍ശനം റദ്ദു 


www.malankaralibrary.com 


ചെയ്യുകയാണുണ്ടായത്‌. വി. ജോണ്‍ 
പോള്‍ രണ്ടാമന്റെ ആഗ്രഹപൂര്‍ത്തീ 
കരണം കൂടിയാണ്‌ (ഫ്രാന്‍സിസ്‌ 
മാര്‍പ്പാപ്പയുടെ ഈ തീര്‍ത്ഥാടനം. 2018 
നവംബര്‍ 24-ന്‌ ഇപ്പോഴത്തെ ഇറാക്കി 
പ്രസിഡന്റ്‌ ബര്‍ഹാം സലില്‍ അധി 
കാരമേറ്റതിന്റെ പിറ്റേമാസം തന്നെ 
വത്തിക്കാനിലെത്തി ്രാന്‍സിസ്‌ 
മാര്‍പ്പാപ്പയെ സന്ദര്‍ശിച്ചു. ആ വേളയില്‍ 
തനിക്ക്‌ അധ്രഹാമിന്റെ മകനാണെ 
ന്നുള്ള ഒരു തിരിച്ചറിയല്‍ കാര്‍ഡ്‌ 
ഇറാക്കില്‍ നിന്ന്‌ വേണമെന്ന്‌ സംഭാഷ 
ണമദ്ധ്യേ മാര്‍പ്പാപ്പ അദ്ദേഹത്തോട്‌ 
പറഞ്ഞു. പിന്നീട്‌ 2019 ജൂണ്‍ 20-ന്‌ 
ഇറാക്കി (പസിഡന്റിനെ ബാബിലോ 
ണിലെ കല്‍ദായ പാത്രിയര്‍ക്കീസ്‌ 
കര്‍ദ്ദിനാള്‍ ലൂയിസ്‌ സാക്കോ അദ്ദേ 
ഹത്തിന്റെ കാര്യാലയത്തിലെത്തി 
കണ്ടപ്പോള്‍ ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ 
ഇറാക്ക്‌ സന്ദര്‍ശിക്കുന്നതിനുള്ള 
ഓദ്യോഗിക ക്ഷണക്കത്ത്‌ പ്രസിഡന്റ്‌ 
കൈമാറുകയും ചെയ്തു. മാത്രമല്ല 2019 
ഫ്രെബുവരി മാസത്തില്‍ ഫ്രാന്‍സിസ്‌ 
മാര്‍പ്പാപ്പ യു. എ. ഇ. സന്ദര്‍ശിച്ചതിന്റെ 
സകാരാത്മകമായ പ്രതികരണത്തിന്റെ 
അലയൊലികള്‍ മുസ്ലിം രാജ്യങ്ങളി 
ലെല്ലാം ഉണ്ടായി. 


എന്നാല്‍ ഇക്കാലയളവില്‍ ചില 
്രതിസന്ധികളും രൂപംകൊണ്ടു. 
ബാഗ്ദാദ്‌ എയര്‍പോര്‍ട്ടിലേക്കുള്ള 
യാ്രതാമധ്യേ 2020 ജനുവരി 3-ന്‌ 
ഇറാനിയന്‍ മിലിറ്ററി ലീഡര്‍ ക്വാസം 
സുലൈമാനിയെ അമേരിക്കന്‍ സേന 
വിദൂര നിയന്ത്രിത ഡ്രോണ്‍ അക്രമ 
ണത്തിലൂടെ വധിച്ചത്‌ മുസ്ലിങ്ങള്‍ക്ക്‌ 
ക്രിസ്‌ ത്യാനികളോടുള്ള വിരോധം 
വര്‍ധിക്കുന്നതിന്‌ ഇടയാക്കി. പലരും 
മാര്‍പ്പാപ്പയുടെ വരവിനെ തടസ്സുപ്പെടു 
ത്തുന്നത്‌ ക്രിസ്ത്യാനികള്‍ക്ക്‌ കൊടു 
ക്കാവുന്ന ഒരു തിരിച്ചടി എന്ന വിധ 
ത്തില്‍ ഉയര്‍ത്തിക്കാട്ടി. പിന്നീടു 
ണ്ടായ കൊറോണ മഹാമാരിയുടെ 
വ്യാപനവും അനുബന്ധ ആരോഗ്യ 
അത്യാഹിതങ്ങളും മാര്‍പ്പാപ്പയുടെ 
വരവിനെ അനുകൂലിച്ചവരില്‍ പോലും 
ആശങ്കയ്ക്ക്‌ കാരണമായിത്തീര്‍ന്നു. 
ഇതിനോടൊപ്പം മാര്‍പ്പാപ്പയുടെ 
പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗ 
ണിച്ചു ഈ യാത്ര മാറ്റി വയ്ക്കുമോ 
എന്ന ചിന്ത ഇറാക്കിലെ ക്രൈസ്തവര്‍ 
ക്കുണ്ടായിരുന്നു. എന്നാല്‍ ഈ ആകുല 


തകളെയെല്ലാം അസ്ഥാനത്താക്കി 
ഇറാക്കിലെ മരുഭൂമിയില്‍ പെയ്ത ഒരു 
കുളിര്‍മഴപോലെ അവിടേയ്ക്ക്‌ മാര്‍ 
പ്പാപ്പ തീര്‍ത്ഥാടനത്തിനെത്തി. 


ഇറാക്കി പ്രസിഡന്റിന്റെ 
ഭ്രദാസനപ്പള്ളി സന്ദര്‍ശനം 


ഇത്തരുണത്തില്‍ ഇറാക്കിലെ ഭരണാ 
ധികാരികളുടെ ഭാഗത്തു നിന്നും ചില 
്രശംസനീയമായ സമീപനങ്ങളും 
ഉണ്ടായി. ബാഗ്ദാദിലെ സെന്റ്‌ ജോസഫ്‌ 
കല്‍ദായ കത്തോലിക്കാ കത്തീഡ്രലിലെ 
ക്രിസ്തുമസ്‌ കുര്‍ബാനയില്‍ 2020 
ഡിസംബര്‍ 24 വൈകുന്നേരം ഇറാക്കി 
പ്രസിഡന്റ്‌ ബര്‍ഹാം സാലിഹ്‌ സംബ 
ന്ധിച്ചു. അദ്ദേഹം തന്റെ പ്രസംഗത്തില്‍ 
ഇറാക്കിലെ ക്രൈസ്തവവിശ്വാസികള്‍ക്ക്‌ 
എല്ലാ സംരക്ഷണവും വാഗ്ദാനം 
ചെയ്തു. മാത്രമല്ല ഇവര്‍ ഇറാക്കിന്റെ 
ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമാണെന്നും 
പ്രഖ്യാപിച്ചു. ക്രിസ്തീയ സാന്നിധ്യ 
മില്ലാതെ അവിടുത്തെ സംകാരിക 
വൈവിധ്യത്തിനു നിലനിലല്‍്പില്ലെന്നും 
അദ്ദേഹം പറഞ്ഞു. (പസിഡന്റിന്റെ 
ദേവാലയ സന്ദര്‍ശനത്തിന്‌ മുന്നോടി 
യായി ഇറാക്ക്‌ പാര്‍ലമെന്റ്‌ ക്രിസ്തു 
മസ്‌ രാജ്യത്തെ പൊതു അവധി ദിനമായി 
പ്രഖ്യാപിച്ചു. അതുവരെയും ക്രിസ്ത്യാ 
നികള്‍ക്ക്‌ മാര്തം അവധി അനുവദി 
ച്ചിരുന്ന ഒരു ദിവസം ആയിരുന്നു ഇത്‌. 
യേശുക്രിസ്തു പഠിപ്പിച്ച സ്നേഹ 
ത്തിന്റെ മൂല്യങ്ങള്‍ ലോക ജനതയ്ക്ക്‌ 
മുഴുവനും വേണ്ടിയുള്ളതാണെന്നും ഈ 
സ്നേഹത്തിന്റെ ഭാഷയാണ്‌ ലോക 
ത്തിന്‌ ഇന്ന്‌ ആവശ്യമായിരിക്കുന്ന 
തെന്നും അദ്ദേഹം പറഞ്ഞു. നൂറ്റാണ്ടു 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 


കളായി നിലനിന്ന വലിയ വിവേചന 
ത്തില്‍ നിന്നും മാര്‍പ്പാപ്പയുടെ വരവിന്‌ 
ഒരുക്കമായി നടന്ന ആശ്വാസകരമായ 
ചില മാറ്റങ്ങള്‍ ആയിരുന്നു ഇതൊക്കെ. 


മാര്‍പ്പാപ്പയുടെ സന്ദര്‍ശനത്തിന്റെ 
പ്രധാന്യവും പ്രസക്തിയിലും ആഴത്തില്‍ 
ഉള്‍ക്കൊള്ളുന്നതിന്‌ ചില പശ്ചാത്തല 
വിവരങ്ങള്‍ കൂടി അറിയേണ്ടതുണ്ട്‌. 


പിതാക്കന്മാരുടെ പുണൃഭൂമി 


കല്‍ദായരുടെ ദേശമായ ഈര്‍ എന്ന 
പ്രദേശത്തു നിന്നുള്ളവനായിരുന്നു 
അബ്രഹാം (ഉല്‍. 11:28, 31; 15:7, നെഹ. 
9:7) എന്ന്‌ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു. 
യഹൂദരും ക്രിസ്ത്യാനികളും മുസ്ലി 
ങ്ങളും ഭതീക-ആത്മീയ പിതൃത്വം 
അവകാശപ്പെടുന്ന വിശ്വാസികളുടെ 
പിതാവായ അബ്രഹാമിന്റെ നാടാണ്‌ 
ഇറാക്ക്‌. അതിനാല്‍ തന്നെ “അ്രഹാ 
മിന്റെ വിശ്വാസത്തിലുള്ള മതങ്ങള്‍” 
എന്നാണ്‌ ഈ മൂന്ന്‌ മതങ്ങളും 
അറിയപ്പെടുന്നത്‌. ഇ്രായേല്‍ ജന 
ത്തിന്റെ പ്രത്യേക ജനതയായിട്ടുള്ള 
രൂപീകരണം ആരംഭിക്കുന്നത്‌ ദൈവം 
അബ്രാഹത്തെ വിളിച്ചു ഉടമ്പടി ചെയ്യു 
ന്നതിലൂടെയാണ്‌. ക്രൈസ്തവര്‍ യഹൂ 
ദരും പുറജാതികളും ഉള്‍പ്പെടെയുള്ള 
എല്ലാ വിശ്വാസികളുടെയും ആത്മീയ 
പിതാവ്‌ എന്ന അര്‍ത്ഥത്തിലാണ്‌ 
അബ്രഹാമിനെ കാണുന്നത്‌. ആദം 
മുതല്‍ മുഹമ്മദ്‌ വരെയുള്ള പ്രവാ 
ചകപരമ്പരയിലെ പ്രധാന കണ്ണിയായി 
മുസ്ലീങ്ങള്‍ അബ്രഹാമിനെ കാണുന്നു. 
കൂടാതെ ഇന്നത്തെ ഇറാക്കിന്റെ 
തലസ്ഥാനമായ ബാഗ്ദാദില്‍ നിന്ന്‌ 
നാനൂറ്‌ കിലോമീറ്റര്‍ ദൂരത്തിലായി 


25 


www.malankaralibrary.com 


ട്രൈഗിസ്‌ നദിയുടെ ഓരം ചേര്‍ന്ന്‌ 
കിടക്കുന്ന മനോഹരമായ പുരാതന 
നിനവേ നഗരത്തിലാണ്‌ പ്രവാചക 
നായ യോനായുടെ കല്ലറ സ്ഥിതി 
ചെയ്യുന്നത്‌. 


ഇരസായേല്‍ ജനത്തിന്റെ ബാബി 
ലോണ്‍ പ്രവാസം (ബി.സി. 586-538) 
ഇന്നത്തെ ഇറാക്ക്‌ ഉള്‍പ്പെടുന്ന 
രപദേശത്തായിരുന്നു. ദാനിയേല്‍ 
ഉള്‍പ്പെടെയുള്ള പ്രവാചകന്മാര്‍ പ്രവാ 
സത്തില്‍ കഴിഞ്ഞത്‌ ഇവിടെയാണ്‌. 
അദ്ദേഹത്തിന്റെ ശവകുടീരം ഇന്നത്തെ 
ഇറാനിലെ സൂസ എന്ന സ്ഥലത്താ 
ണെന്ന്‌ പാരമ്പര്യം സാക്ഷിക്കുന്നു. 
യഹുദന്മാരുടെ ഏറ്റം പുരാതന സമൂഹ 
ങ്ങളിലൊന്നാണ്‌ അന്ന്‌ മുതല്‍ ഇവിടെ 
ഉണ്ടായിരുന്നത്‌. പത്തൊന്‍പതാം 
നൂറ്റാണ്ടില്‍ മതപീഡനം ഉണ്ടായപ്പോള്‍ 
ഇവിടെയുള്ള ധാരാളം യഹൂദര്‍ 
ഇന്ത്യയിലേക്കു വന്നുവെന്ന്‌ ചരിത്രം 
സാക്ഷിക്കുന്നു. ഇവര്‍ പോയ സ്ഥല 
ങ്ങളിലൊക്കെ “ബാഗ്ദാദി യഹൂദന്മാര്‍” 
എന്നാണ്‌ അറിയപ്പെട്ടിരുന്നത്‌. ഇ്രാ 
യേല്‍ എന്ന രാജ്യം രൂപീകരിക്ക 
പ്പെട്ടതോടെ ഇവിടെ നിന്നും യഹൂദ 
ന്മാര്‍ പൂര്‍ണ്ണമായും പോവുകയാണ്‌ 
ചെയ്തത്‌. 

വിശുദ്ധ തോമാശ്ലീഹായാല്‍ ഒന്നാം 
നൂറ്റാണ്ടില്‍ തന്നെ സ്ഥാപിതമായ 
കല്‍ദായ സുറിയാനി സഭയുടെ 
നാടാണിത്‌. അതുപോലെ തന്നെ 
ക്രിസ്തുശിഷ്യനായ തദ്ദേവൂസിന്റെയും 
കര്‍ത്താവിന്റെ എഴുപത്തിരണ്ട്‌ ശിഷ്യ 


ന്മാരിലൊരാളായ അദ്ദായിയുടെയും 
അദ്ദേഹത്തിന്റെ ശിഷ്യന്‍ മാറിയുടെയും 
സുവിശേഷ്രപഘോഷണത്തിന്‌ 
സാക്ഷ്യം വഹിച്ച നാടുകൂടിയാണ്‌ ഇത്‌. 


ഇറാക്കിലെ കത്തോലിക്കാ സഭ 


മാര്‍പ്പാപ്പയുടെ സന്ദര്‍ശനത്തിന്റെ 
പ്രാധ്യാന്യം അറിയണമെങ്കില്‍ ഇറാ 
ക്കിലെ കത്തോലിക്കാ സഭയെക്കു 
റിച്ചും അറിയേണ്ടിയിരിക്കുന്നു. കല്‍ 
ദായ കത്തോലിക്കാ സഭ, സുറിയാനി 
കത്തോലിക്കാ സഭ, അര്‍മേനിയന്‍ 
കത്തോലിക്കാ സഭ, മെല്‍ക്കൈറ്റ്‌ ഗ്രീക്ക്‌ 
കത്തോലിക്കാ സഭ, ലത്തീന്‍ കത്തോ 
ലിക്കാ സഭ എന്നീ സഭകള്‍ക്ക്‌ ഇവിടെ 
കാനോനിക ഭരണ സംവിധാനങ്ങള്‍ 
ഉണ്ട്‌. ഇതില്‍ പല രൂപതകളും നൂറ്റാ 
ണ്ടുകളായി നില നിന്നുരുന്നതാ 
ണെങ്കിലും അടുത്തകാലത്തെ മത 
പീഡനം വഴിയായി ചില രൂപതകള്‍ 
തന്നെ വിശ്വാസികളില്ലാതെ അപ്രതൃ 
ക്ഷമായിട്ടുണ്ട്‌. സുറിയാനി കത്തോ 
ലിക്കാ പാത്രീയാർക്കീസ്‌ ഇഗ്നാസ്‌ 
യൂനാന്‍ ഇവിടെ അവശേഷിക്കുന്ന 
തന്റെ വിശ്വാസികളെ വിളിക്കുന്നത്‌ 
“സഭയുടെ പവിഴങ്ങള്‍” എന്നാണ്‌. 


കല്‍ദായ കത്തോലിക്കാ സഭ 


ഇറാക്കിലെ ഏറ്റം ര്രബലമായ 
കത്തോലിക്കാ സമൂഹം കല്‍ദായ 
കത്തോലിക്കാ സഭയാണ്‌. ബാബിലോ 
ണിലെ കല്‍ദായ പാത്രീയാര്‍ക്കേറ്റും 
അഞ്ചു അതിരുപതകളും നാല്‍ രൂപത 
കളും ഇറാക്കില്‍ മാര്തം ഈ സഭ 


J 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 


യ്ക്കുണ്ട്‌. പൌരസ്ത്യ സുറിയാനി 
ആരാധനാ ഭാഷയായി ഉപയോഗി 
ക്കുന്ന ഒരു പുരാതന പാത്രിയാര്‍ക്കല്‍ 
സഭയാണിത്‌. ക്രിസ്തു ശിഷ്യനായ 
വിശുദ്ധ തദ്ദേവൂസിന്റെയും ഭാരത 
ത്തിന്റെ അപ്പോസ്തോലനായ തോമാ 
ശ്ലീഹായുടെയും യേശുവിന്റെ എഴു 
പത്തിരണ്ട്‌ ശിഷ്യന്മാരിലൊരുവനായ 
അദ്ദായി (എഡെസ്സായിലെ തദ്ദേവൂസ്‌) 
യുടെയും അദ്ദേഹത്തിന്റെ ശിഷ്യനായ 
മാറിയുടെയും അപ്പസ്തോലിക പൈ 
തൃകമുള്ള സഭയാണിത്‌. വിശുദ്ധ 
പത്രോസ്‌ ശ്ലീഹായും ഈ സഭയെ 
നന്നായി അറിഞ്ഞിരുന്നു (1 പത്രോ. 
5:13). അഞ്ചും ആറും നൂറ്റാണ്ടുകളിലു 
ണ്ടായ ദൈവശാസ്ത്ര തര്‍ക്കങ്ങളുടെ 
ഫലമായി ഇവിടുത്തെ സഭ പലതായി 
വിഭജിച്ചു പോയിട്ടുണ്ട്‌. പേര്‍ഷ്യന്‍ 
സഭയെന്നു പൊതുവെ അറിയപ്പെട്ടി 
രുന്ന ഈ സഭയെ പിടിച്ചു കുലുക്കിയ 
നെസ്‌ തോറിയന്‍ പാഷണ്ഡതയും 
പിന്നീടുണ്ടായ മുസ്ലിം ആധിപത്യവും 
ഈ സഭയുടെ ശക്തി ക്ഷയിപ്പിക്കു 
ന്നതിനു കാരണമായി. എങ്കിലും 
പതിനാലാം നൂറ്റാണ്ടുവരെ ഇറാക്കിലും 
ഇറാനിലും ഇന്ത്യയിലും മധ്യഏഷ്യ 
യിലും ചൈനയിലും മംഗോളിയന്‍ 
സാഗ്രാജ്യത്തിലുമൊക്കെ ഈ സഭയ്‌ 
ക്ക്‌ ശക്തമായ സ്വാധീനമുണ്ടായി 
രുന്നു. 


പുരാതനമായ വിശാല അസ്സിറിയന്‍ 
സാ്രമാജ്യത്തില്‍ സുറിയാനി ഭാഷാ 
പാരമ്പര്യത്തിലുള്ള കല്‍ദായ വംശത്തി 
ലുള്ള ക്രിസ്തീയ വിഭാഗമായിരുന്നു 
ഇവര്‍. അസ്സിറിയന്‍ എന്ന വാക്കില്‍ 
നിന്നുമാണ്‌ സുറിയാനി എന്ന പദത്തി 
ന്റെയും ഉത്ഭവം. പുരാതന പേര്‍ഷ്യന്‍ 
പ്രദേശങ്ങളില്‍ ജീവിച്ച സെമിറ്റിക്‌ 
വംശജരായ ഇവര്‍ കല്‍ദായ പാരമ്പര്യം 
അവകാശപ്പെടുന്നു. കല്‍ദായ എന്ന 
ഭൂപ്രദേശം ഇന്ന്‌ നിലവിലില്ലെങ്കിലും 
ആധുനിക കാലത്തും ഇറാക്കിലും പരി 
സര്രപദേശങ്ങളിലുമുള്ള പുരാതന 
ക്രിസ്തീയ വിശ്വാസികളെ സൂചിപ്പി 
ക്കാന്‍ ഈ പദം ഇന്നും ഉപയോഗി 
ക്കുന്നു. ഇരുപതാം നൂറ്റാണ്ടിന്റെ 
ആരംഭത്തില്‍ തുര്‍ക്കികളും പിന്നീട്‌ 
ഇറാക്കി സൈന്യവും നടത്തിയ വംശ 
ഹത്യയുടെ തുടര്‍ച്ചയാണ്‌ ഇപ്പോഴത്തെ 
ഐസിസ്‌, അല്‍ഖൈദ തീവ്രവാദവും. 


www.malankaralibrary.com 


സുറിയാനി കത്തോലിക്കാ സഭ 


അന്ത്യോഖ്യന്‍ പാശ്ചാത്യ സുറി 
യാനി പാരമ്പരൃത്തിലുള്ള ഒരു അപ്പ 
സ്തോലിക പാത്രിയാര്‍ക്കല്‍ സഭയാണ്‌ 
സുറിയാനി കത്തോലിക്കാ സഭ. റോമന്‍ 
സാഗ്രാജ്യത്തിലെ മൂന്നാമത്തെ പ്രധാ 
നപ്പെട്ട (ിസ്തീയ ക്രേനദ്രമായി 
രുന്ന അന്ത്യോഖ്യക്ക്‌ വലിയ പ്രാധാന്യം 
ഉണ്ടായിരുന്നു. വി. പത്രോസിന്റെ 
അപ്പസ്‌തോലിക പിന്തുടര്‍ച്ചയോ 
ടൊപ്പം വി. ബര്‍ണബാസിന്റെയും 
വി. പൌലോസിന്റെയും ശ്ലൈഹീക 
പിന്തുടര്‍ച്ചയും ഈ സഭ അവകാശ 
പ്പെടുന്നു. കര്‍ത്താവിന്റെ ശിഷ്യനും 
ജറൂസലേം സഭയുടെ അധ്യക്ഷനു 
മായിരുന്ന വിശുദ്ധ യാക്കോബിന്റെ 
അനാഫൊറയും, സുറിയാനി പ്ശീത്ത 
ബൈബിളും വി. എവോഡിയോസി 
ന്റെയും അന്ത്യോഖ്യയിലെ വി. ഇഗ്നേ 
ഷ്യസിന്റെയും പൌതൃകങ്ങളും ഈ 
പുരാതന സഭയുടെ മാറ്റുകൂട്ടുന്നു. സഭാ 
പണ്ഡിതന്മാരായ വി. അപ്രേമും സാരു 
ഗിലെ വി.യാക്കോബും ഈ സഭയിലെ 
അംഗങ്ങളായിരുന്നു. ഈ സഭയ്ക്ക്‌ 
ഇന്ത്യയിലും അഫ്‌ ഗാനിസ്ഥാനിലും 
പശ്ചിമേഷ്യന്‍ രാജ്യങ്ങളിലും ചൈന 
യിലുമൊക്കെ സ്വാധീനമുണ്ടായിരുന്നു. 


ഇന്ന്‌ ഈ സഭയുടെ ആസ്ഥാനം 
ലബനോന്റെ തലസ്ഥാനമായ ബെയ്‌ 
റൂട്ടാണ്‌. മധ്യപൂർവ ദേശത്തു ഏറ്റവും 
കൂടുതല്‍ ക്രൈസ്തവ പീഡനത്തിന്‌ 
ഇരയായിട്ടുള്ള സഭകളിലൊന്നാണിത്‌. 
ഇറാക്കില്‍ രണ്ടു അതിരൂപതകളും ഒരു 
രൂപതയും ഈ സഭയ്ക്കുണ്ട്‌. 


അര്‍മേനിയന്‍ കാത്തോലിക്കാ സഭ 


അര്‍മേനിയന്‍ ആരാധനാ പാരമ്പര്യ 
ത്തിലുള്ള ഒരു അപ്പസ്തോലിക പാത്രി 
യാര്‍ക്കല്‍ സഭയാണ്‌ അര്‍മേനിയന്‍ 
കത്തോലിക്കാ സഭ. ക്രിസ്തുശിഷ്യ 
ന്മാരായ ബര്‍ത്തലോമിയയും തദ്ദേവൂ 
സും സ്ഥാപിച്ച സഭയാണിത്‌. അര്‍മേ 
നിയന്‍ കാതോലിക്കോസ്‌ നിഖ്യാ 
സുന്നഹദോസില്‍ സംബന്ധിച്ചതായി 
ചരിത്രത്തില്‍ രേഖപ്പെടുത്തിയിട്ടുണ്ട്‌. 
അഞ്ചാം നൂറ്റാണ്ടില്‍ വി. മെസ്രോപ്‌ 
മാഷ്തോത്സ്‌ (Saint Mesrop Mashtots) 
ബൈബിള്‍ അര്‍മേനിയന്‍ ഭാഷയി 
ലേക്ക്‌ പരിഭാഷപ്പെടുത്തിയത്‌ ഇവിടെ 
ക്രിസ്തീയ വിശ്വാസത്തിന്റെ വ്യാപക 
മായ വളര്‍ച്ചക്ക്‌ വഴി തെളിച്ചു. ഇരുപ 
താം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ 
നരഹത്യക്ക്‌ വിധേയമായ ഒരു ക്രൈ 
സ്തവ സമൂഹമാണിത്‌. ഓട്ടോമന്‍ 
സാമ്രാജ്യം പതിനഞ്ചുലക്ഷത്തിലധികം 
അര്‍മേനിയക്കാരെയാണ്‌ 1914 മുതല്‍ 
1923 വരെയുള്ള കാലഘട്ടത്തില്‍ 
കൊന്നൊടുക്കിയത്‌. അര്‍മേനിയന്‍ 
അപ്പസ്തോലിക സഭ (ഓര്‍ത്തഡോ 
ക്സ്‌) അവരെയെല്ലാം 2015 ഏപ്രില്‍ 
23-ന്‌ വിശുദ്ധരായി പ്രഖ്യാപിച്ചു. 
പിന്നീട്‌ കമ്മ്യൂണിസ്റ്‌ ഭരണത്തിലും 
ഈ സഭ വലിയ പീഡനങ്ങള്‍ നേരിട്ടു. 
മധ്യപൂർവ ദേശത്തെ മറ്റു സഭകളെ 
പ്പോലെ ധാരാളം പ്രവാസികളുള്ള ഒരു 
സഭയാണിത്‌. ഈ സഭക്ക്‌ ബാഗ്ദാദ്‌ 
കേന്ദ്രമാക്കി ഇപ്പോള്‍ അപ്പത്തോലിക 
അഡ്മിസ്ട്രറ്ററുടെ ഭരണത്തില്‍ കീഴി 
ലുള്ള ഒരു അതിരുപത ഉണ്ട്‌. 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 


മല്‍ക്ക്കൈറ്റ്‌ ഗ്രീക്ക്‌ 
കത്തോലിക്കാ സഭ 


ബൈസെന്റൈന്‍ ആരാധനക്രമം 
അനുഷ്ഠിക്കുന്ന ഒരു അപ്പസ്തോലിക 
പൌരസ്ത്യ കത്തോലിക്കാ സഭാസമൂഹ 
മാണ്‌ മല്‍ക്ക്കെറ്റ്‌ ഗ്രീക്ക്‌ കത്തോ 
ലിക്കാ സഭ. പത്രോസ്‌ -പനലോസ്‌ 
ശ്ളീഹന്മാരുടെ അന്ത്യോഖ്യന്‍ ക്രൈ 
സ്തവ സഭയുടെ അപ്പസ്‌ തോലിക 
പൈതൃകമാണ്‌ ഈ സഭയ്ക്കുമുള്ളത്‌. 
കാല്‍സിഡോണിയന്‍ കനണ്‍സിലി 
നെയും (451) ബൈസെന്റൈന്‍ സാഗ്രാ 
ജ്യത്തെയും അംഗീകരിച്ചിരുന്ന പശ്ചി 
മേഷ്യന്‍ ക്രൈസ്തവരെ അതിനോട്‌ 
വിയോജിച്ച (ക്രിസ്‌തീയ സഭക്കാര്‍ 
കളിയാക്കി വിളിച്ചിരുന്ന പേരാരായി 
രുന്നു “മല്‍ക്ക്രൈറ്റ്‌ എന്നത്‌. രാജാവി 
നെയും അവരുടെ ഭരണത്തെയും 
അംഗീകരിക്കുന്നവര്‍ എന്ന അര്‍ത്ഥ 
ത്തിലാണ്‌ ഇങ്ങനെ വിളിക്കപ്പെട്ടത്‌ 
(സുറിയാനിയില്‍ “ മല്‍ക്കോ”” എന്നാല്‍ 
രാജാവെന്നും അറബിയില്‍ “മലാക്കി” 
എന്നാല്‍ “രാജകീയമായ” (inperial or 
1081) എന്നുമാണ്‌ അര്‍ത്ഥം). അന്ത്യോ 
ഖ്യയിലും അലക്സ്രണ്ഡിയായിലും 
ജറുസലേമിലുമെല്ലാം ആദിമകാലം 
തൊട്ടേ മല്‍ക്ക്രകൈറ്റ്‌ ക്രൈസ്തവര്‍ 
ധാരാളമായുണ്ടായിരുന്നു. ഈ ദേശത്തു 
എ.ഡി. 636 മുതലുണ്ടായ മുസ്ലിം 
ആധിപത്യം സാവധാനം അറബി ഭാഷ 
ഇവരുടെ സംസാര ഭാഷയുംആരാധനാ 
ഭാഷയും ആകുന്ന അവസ്ഥയുണ്ടാക്കി. 
ആധുനിക കാലഘട്ടത്തില്‍ കത്തോ 
ലിക്കാ-ഓര്‍ത്തഡോക്സ്‌ സഭകളുടെ 
യോജിപ്പിനു വേണ്ടി തീഷ്ണതയോടെ 
പ്രവര്‍ത്തിച്ചവരാണ്‌ മല്‍ക്കൈൈറ്റ്‌ സഭാ 
നേതൃത്വം. ഇറാക്കില്‍ ഇന്ന്‌ മെത്രാ 
നില്ലാതെ കിടക്കുന്ന നാനൂറ്‌ അംഗ 
ങ്ങളുള്ള ഒരു ഇടവകമാത്രമുള്ള ഒരു 
രൂപതയാണ്‌ ഈ സഭയ്ക്കുള്ളത്‌. 


ഇറാക്കിലെ മുസ്ലിം സമൂഹം 


ഇന്നത്തെ ഇറാക്കിന്റെ പഴയ 
പ്രസിദ്ധമായ നാമം മെസപ്പൊട്ടേമിയ 
(നദികള്‍ക്കിടയിലെ സ്ഥലം എന്നര്‍ത്ഥം- 
യൂര്ഫട്ടിസ്‌, ട്രൈഗിസ്‌ നദികള്‍) 
എന്നാണ്‌. സുമേറിയന്‍, ബാബിലോ 
ണിയന്‍, അസ്സീറിയന്‍, കല്‍ദിയന്‍, ഗ്രീക്ക്‌, 
പേര്‍ഷ്യന്‍ സംസ്‌കാരങ്ങള്‍ കാലാകാല 
ങ്ങളായി ഇവിടെ ആധിപത്യം സ്ഥാപി 
ച്ചിരുന്നു. ഏഴാം നൂറ്റാണ്ടോടു കൂടി 


21 


www .malankaralibrary.com 


ക്രിസ്ത്യന്‍ ഭൂരിപക്ഷമായിരുന്ന ഈ 
പ്രദേശങ്ങള്‍ മുസ്ലിം അധിപത്യത്തി 
ലേക്ക്‌ മാറി. ഇന്ന്‌ ഇറാക്കിലെ നാലു 
കോടി ജനങ്ങളില്‍ തൊണ്ണൂറ്റി എട്ടു 
ശതമാനവും മുസ്ലീംങ്ങളാണ്‌. അതില്‍ 
60-65% ജനങ്ങള്‍ ഷിയാ വിഭാഗത്തില്‍ 
പെട്ടവരും, 32-37% ജനങ്ങള്‍ സുന്നി 
വിഭാഗത്തില്‍ പെട്ടവരും ആണ്‌. എ.ഡി. 
632-ല്‍ പ്രവാചകന്‍ മുഹമ്മദിന്റെ 
മരണത്തോടെ ഉണ്ടായപിന്തുടര്‍ച്ചാ 
തര്‍ക്കത്തെത്തുടര്‍ന്നാണ്‌ ഷിയാ- 
സുന്നി വിഭാഗങ്ങള്‍ ഇസ്ലാം മതത്തില്‍ 
ഉദയം ചെയ്യുന്നത്‌. ഷിയാ വിശ്വാസം 
അനുസരിച്ചു ്രവാചകന്‍ മുഹമ്മദ്‌ 
തന്റെ ഇളയ മകളായ ഫാത്തിമയുടെ 
ഭര്‍ത്താവ്‌ അലി ഇബിന്‍ അബി താലി 
ബിനെ മരണത്തിനു മുന്‍പു തന്റെ 
പിന്‍ഗാമിയാക്കി. എന്നാല്‍ ഒരു വിഭാഗം 
ഈ വാദം അംഗീകരിക്കാതെ അബു 
ബേക്കറിനെ അടുത്ത ഖലീഫ ആയി 
തിരഞ്ഞെടുത്തു. ഈ വിഭാഗമാണ്‌ 
പിന്നീട്‌ സുന്നി വിഭാഗമായി വളര്‍ 
ന്നതും, ലോക മുസ്ലിങ്ങളിലെ 85-90% 
വിശ്വാസികളെ പ്രതിനിധാനം ചെയ്യു 
ന്നതും. ഇറാക്കിലെ ന്യൂനപക്ഷമായി 
രുന്ന സുന്നി വിഭാഗത്തില്‍ നിന്നുള്ള 
ഏകാധിപതി ആയിരുന്നു മുന്‍ ഇറാക്ക്‌ 
പ്രസിഡന്‍റായിരുന്ന സദ്ദാം ഹുസൈന്‍. 
(അദ്ദേഹം അവിശ്വാസി ആയിരുന്നു 
എന്ന്‌ വാദിക്കുന്ന മുസ്ലീങ്ങളും ഉണ്ട്‌). 


മാര്‍പ്പാപ്പയുടെ ഇറാക്കിലെ 
തീര്‍ത്ഥാടന നാള്‍വഴികള്‍ 
ബാഗ്ദാദിലേക്ക്‌ 


വത്തിക്കാനിനിലെ മാര്‍പ്പാപ്പ താമ 
സിക്കുന്ന സാന്താ മാര്‍ത്ത ഭവനത്തില്‍ 
നിന്നും ഫ്യൂമിച്ചിനോ വിമാനത്താ 
വളത്തിലേക്ക്‌ യാര്രയാകുന്നതിന്‌ 
മുന്‍പായി മാര്‍ച്ച്‌ 5-ന പ്രഭാതത്തില്‍ 
ഇറാക്കില്‍ നിന്ന്‌ ഇറ്റലിയില്‍ അഭയം 
തേടിയ 12 അഭയാര്‍ത്ഥികളെ മാര്‍പ്പാപ്പ 
കാണുകയും അവരെ അനുഗ്രഹിക്കു 
കയും ചെയ്തു. അതിനുശേഷം 
ബാഗ്ദാദ്‌ അന്താരാഷ്ട എയര്‍പോര്‍ 
ട്ടില്‍ ഇറങ്ങുന്നതിനു മുന്‍പായി ഇറ്റലി, 
ഗ്രീസ്‌, സൈപ്രസ്‌, പാലസ്തീന, 
ഇസ്രയേല്‍, യോര്‍ദാന്‍ രാജ്യങ്ങളിലെ 
രാരഷ്ട്രത്തലവന്മാര്‍ക്ക്‌ അലിറ്റാലിയ 
വിമാനത്തില്‍ നിന്നും അവരുടെ 
രാജ്യത്തിന്‌ മുകളിലൂടെയുള്ള വ്യോമ 
പാത (airടpa൦ല) ഉപയോഗിക്കാന്‍ 
അനുവദിച്ചതിന്‌ നന്ദി അറിയിച്ചു 


28 


കൊണ്ട്‌ സന്ദേശം അയക്കുകയും 
ചെയ്തു. മാര്‍പ്പാപ്പയെ സ്വീകരിക്കാന്‍ 
ഇറാക്ക്‌ പ്രധാനമന്ത്രി മുസ്തഫ അല്‍ 
ഖാദിമി വിമാനത്താവളത്തില്‍ എത്തു 
കയും അവിടെനിന്ന്‌ ബാഗ്ദാദിലെ 
ര്രസിഡന്റിന്റെ കൊട്ടാരത്തിലേക്ക്‌ 
ഓദ്യോഗിക സ്വീകരണത്തിനായി 
പോവുകയും ചെയ്തു. ഇവിടെ പ്രസി 
ഡന്റ്‌ ബര്‍ഹാം അഹമ്മദ്‌ സാലിഹ്‌ 
ഖാസിമിനെയും മറ്റു രാഷ്ടീയ നയ 
തന്ത്ര നേതാക്കളെയും അഭിസംബോ 
ധന ചെയ്ത്‌ സംസാരിച്ചു. 


സുറിയാനി കത്തോലിക്കാ 
ഭദ്രാസനദേവാലയ സന്ദര്‍ശനം 


ഗ്രസിഡന്റിന്റെ കൊട്ടാരത്തിലെ 
മീറ്റിംങ്ങിന്‌ ശേഷം ഫ്രാന്‍സിസ്‌ മാര്‍ 
പ്പാപ്പ നേരെ പോയത്‌ ബാഗ്ദാദിലെ 
നമ്മുടെ രക്ഷക മാതാവിന്റെ നാമത്തി 
ലുള്ള (Our Lady of Salvation) കത്തീ 
ര്ധല്‍ സന്ദര്‍ശിക്കുന്നതിനാണ്‌. അവിടെ 
സുറിയാനി കത്തോലിക്കാ പാര്രീയര്‍ 
ക്കീസ്‌ ഇഗ്നേഷ്യസ്‌ ജോസഫ്‌ (IT) 
യൂനാന്റെ നേതൃത്വത്തില്‍ മാര്‍പ്പാപ്പയെ 
സ്വീകരിച്ചു. ഇവിടെ മെത്രാന്മാരെയും 
വൈദികരെയുംസന്യാസി-സന്യാസിനി 
കളെയും വൈദിക വിദ്യാര്‍ത്ഥികളെയും 
അഭിസംബോധന ചെയ്തുകൊണ്ട്‌ 
മാര്‍പ്പാപ്പ സംസാരിച്ചു. 


ഈ ദേവാലയത്തിലാണ്‌ 2010-ല്‍ 
സകല വിശുദ്ധരുടെയും തിരുന്നാള്‍ 
ദിവസം വിശുദ്ധ കുര്‍ബാനയ്ക്കായി 
ഒരുമിച്ചുകൂടിയ നൂറോളം വിശ്വാസിക 
ളില്‍ നാലല്‍്പത്തിയെട്ടുപേരെ ഭീകരര്‍ 
അതിക്രൂരമായി കൊന്നത്‌. ഫാ. തായിര്‍ 
സൈദല്ല അബ്ദല്‍ സുവിശേഷം 
വായിക്കുന്ന വേളയിലാണ്‌ ഭീകരര്‍ 
ഇരച്ചു കയറി നിറയൊഴിക്കാൻ തുട 
ങ്ങിയത്‌. തന്റെ തലക്ക്‌ മുകളിലായി 
സുവിശേഷ ഗ്രന്ഥം ഉയര്‍ത്തി അദ്ദേഹം 
പറഞ്ഞു: “സുവിശേഷ നാമത്തില്‍ 
ഞാന്‍ നിങ്ങളോട്‌ അപേക്ഷിക്കുന്നു. 
എന്നെ കൊണ്ടുപൊയ്ക്കൊള്ളുക, 
എന്റെ ജനത്തെ വെറുതെ വിടുക”. 
കുര്‍ബാന അര്‍പ്പിച്ച അള്‍ത്താരയില്‍ 
അദ്ദേഹം വെടിയേറ്റു മരിച്ചുവീണു. 
മറ്റൊരു വൈദികന്‍ ഫാ. വാസിം 
സാബി ബുഖ്രതാസ്‌ കുമ്പസാരം 
കേള്‍ക്കുകയായിരുന്നു. ഈ സമയം 
ഭീകരര്‍ കാണാതെ അദ്ദേഹം രണ്ടു 
കുടുംബങ്ങളെ അവിടെനിന്നും രക്ഷ 


0 - ഏപ്രില്‍ 2021 


പെടുത്തി. തങ്ങളോടൊപ്പം രക്ഷ 
പെടാന്‍ ആവശ്യപ്പെട്ടെങ്കിലും അത്‌ 
നിരസിച്ചുകൊണ്ടു “തന്റെ ജനത്തെ 
ഉപേക്ഷിക്കാന്‍ സാധിക്കില്ല” എന്ന്‌ 
പറഞ്ഞു അദ്ദേഹം ദേവാലയത്തിലേക്ക്‌ 
പോയി. അന്ന്‌ കൊല്ലപ്പെട്ട 46 പേരോ 
ടൊപ്പം ഈ യുവ വൈദികരെയും സഭ 
ദൈവദാസരായി പ്രഖ്യാപിച്ചു വിശുദ്ധ 
രുടെ ഗണത്തിലേക്ക്‌ ഉയര്‍ത്തുന്നതി 
നുള്ള നടപടികള്‍ ആരംഭിച്ചിരിക്കുന്നു. 


കരളയിക്കുന്ന കൂട്ടക്കുരുതിയാണ്‌ 
ഇവിടെ നടന്നത്‌. മൂന്ന്‌ മാസം പ്രായ 
മായ കുഞ്ഞും പൂര്‍ണ്ണ ഗര്‍ഭിണിയായ 
22 വയസ്സുള്ള യുവതിയും കൊല്ലപ്പെട്ട 
വരിലുള്‍പ്പെടും. തന്റെ കൊല്ലപ്പെട്ട 
പിതാവിനെ വിളിച്ചുണര്‍ത്താന്‍ ശ്രമിച്ചു 
കൊണ്ട്‌ ഇനിയും വെടിവയ്ക്കരുതെന്ന്‌ 
ക്രൂരനായ ഭീകരനോട്‌ വിരല്‍ചുണ്ടി 
ആജ്ഞാപിച്ച ആദം ആദി എന്ന മൂന്നു 
വയസുകാരനെയും അവര്‍ ജീവനോടെ 
അവശേഷിപ്പിച്ചില്ല. അവന്റെ അമ്മ 
യെയും അനുജനെയും ജീവിക്കാന്‍ 
അനുവദിച്ചതിന്റെ കാരണം അവര്‍ 
ജീവിതകാലം മുഴുവന്‍ ഈ ഭീകരത 
ഓര്‍ത്ത്‌ ജീവിക്കുന്നതിനാണെന്നും 
ക്രൂരമൃഗങ്ങളെക്കാള്‍ പൈശാചികത 
യോടെ അവര്‍ പറഞ്ഞു. ഇറാക്കി 
പട്ടാളക്കാര്‍ ഇവിടെ ഇരച്ചുകയറി ആറ്‌ 
ഭീകരരെയും വധിച്ചെങ്കിലും അക്കൂട്ട 
ത്തിലും നിരവധി പേര്‍ കൊല്ലപ്പെടു 
കയും ചിലര്‍ക്കൊക്കെ മാരകമായി 
മുറിവേല്‍ക്കുകയും ചെയ്തു. “ഒരു 
പിതാവിന്റെ ഹൃദയത്തോടെ ഞാന്‍ 
നിങ്ങളെയെല്ലാം ആലിംഗനം ചെയ്യുന്നു” 
എന്ന വാക്കുകളോടെയാണ്‌ മാര്‍പ്പാപ്പ 
അവിടെക്കൂടിയ വിശ്വാസ സമൂഹത്തെ 
അഭിസംബോധന ചെയ്ത്‌ അവരുടെ 
രക്ത സാക്ഷികളായ സഹോദരങ്ങളെ 
അനുസ്മരിച്ചത്‌. 


ഇമാം സയ്യിദ്‌ അലി അല്‍ 
ഹുസെയ്നിയെ സന്ദര്‍ശിക്കുന്നു 


ഇറാക്കിലെ അപ്പസ്തോലിക 
തീര്‍ത്ഥാടനത്തിന്റെ രണ്ടാം ദിവസം 
മാര്‍പ്പാപ്പയുടെ കാര്യപരിപാടിയിലെ 
പ്രധാനപ്പെട്ട ഇനമായിരുന്നു ഇറാക്കി 
ലെ തൊണ്ണൂറു വയസുള്ള പ്രമുഖ 
മുസ്ലിം പുരോഹിതന്‍ സയ്യിദ്‌ അലി 
അല്‍ ഹുസെയ്നി അല്‍ സിസ്താ 
നിയെ അദ്ദേഹത്തിന്റെ നജാഫിലുള്ള 
വസതിയില്‍ സന്ദര്‍ശിച്ചത്‌. ഇറാക്കിലെ 


www.malankaralibrary.com 


ഷിയാ മുസ്ലീങ്ങളുടെ പരമോന്നത 
നേതാവാണ്‌ രണ്ടു പ്രാവശ്യം സമാ 
ധാനത്തിനുള്ള നൊബേല്‍ സമ്മാന 
ത്തിനായി പേര്‍ നിര്‍ദേശിക്കപ്പെട്ടിട്ടുള്ള 
അയത്തൊള്ള സിസ്താനി. ഇറാക്കിലെ 
ഭീകര തേര്‍വാഴ്ചയുടെ സമയത്ത്‌ 
ഇദ്ദേഹമാണ്‌ ഇറാക്കി സൈന്യത്തോടു 
ക്രിസ്ത്യാനികളുടെ പള്ളികളും ഭവന 
ങ്ങളും ഭൂമിയും സംരക്ഷിക്കാന്‍ 
ആവശ്യപ്പെട്ടത്‌. മാ്രമല്ല ഇറാക്കി 
ജനതയോടു തീവ്രവാദത്തെ തോല്‍പ്പി 
ക്കാനും ക്രിസ്ത്യാനികളെ സംരക്ഷി 
ക്കാനും ഇദ്ദേഹം ആഹ്വാനം ചെയ്തത്‌ 
ജനങ്ങള്‍ ഏറ്റെടുക്കുകയും ചെയ്തു. 
അതിനാല്‍ തന്നെ മാര്‍പ്പാപ്പയുടെ 
സന്ദര്‍ശനം അദ്ദേഹത്തിന്റെ നന്മ 
നിറഞ്ഞ മനസ്സിന്‌ നല്‍കിയ ഒരു അംഗീ 
കാരം കൂടിയായിരുന്നു. ഈ കൂടിക്കാഴ്‌ 
ച ക്രിസ്തൃന്‍-മുസ്സിം ബന്ധത്തില്‍ ഒരു 
നാഴികക്കല്ലായി വിശേഷിപ്പിക്കപ്പെ 
ടുന്നു. മതം സമാധാനത്തിന്റെ സന്ദേ 
ശമാണ്‌ നല്‍കുന്നതെന്നും ഇറാക്കിലെ 
സഹിക്കുന്ന ക്രിസ്ത്യന്‍ സമൂഹത്തെ 
സഹായിക്കുക എന്നത്‌ എല്ലാവരു 
ടെയും കടമയാണെന്നും രണ്ടു പേരും 
എടുത്തു പറഞ്ഞു. മാര്‍പ്പാപ്പയുടെ 
സന്ദര്‍ശന സമയത്ത്‌ ഇമാം സിസ്താനി 
യോടുള്ള ബഹുമാനത്തെ പ്രതി 
ഇറാന്റെ പിന്തുണയുള്ള ചില തീവ്രവാദ 
അനുഭാവ സംഘടനകള്‍ പോലും 
വെടിനിര്‍ത്തല്‍ പ്രഖ്യാപിക്കുന്നു എന്ന്‌ 
പത്രങ്ങളില്‍ വാര്‍ത്തകള്‍ വന്നിരുന്നു. 
മാത്രമല്ല തങ്ങളുടെ നേതാവിന്‌ കിട്ടിയ 
വലിയൊരു അംഗീകാരമായി മാർപ്പാ 
പപൃയുടെ ഈ സന്ദര്‍ശനത്തെ പല 
മുസ്ലിങ്ങളും കാണുകയും ചെയ്യുന്നു. 
മാര്‍പ്പാപ്പ തന്റെ കൂടിക്കാഴ്ചയില്‍ 


ശ്രിസ്‌ തീയ വിശ്വാസികള്‍ക്കായി 
അദ്ദേഹം നടത്തിയ പ്രത്യേക ഇടപെട 
ലുകള്‍ക്ക്‌ നന്ദി അര്‍പ്പിക്കുകയും 
ചെയ്തു. 


മതസൌഹാര്‍ദ സമ്മേളനം 


ഗ്രാന്‍ഡ്‌ ഇമാമുമായുള്ള കൂടിക്കാഴ്‌ 
ചയ്ക്ക്‌ ശേഷം ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ 
യാത്ര ചെയ്തത്‌ അആ്രബഹാമിന്റെ 
ദേശമായ റിലേക്കാണ്‌. അവിടെ 
നടന്ന സര്‍വ്വ മത സമ്മേളനത്തില്‍ 
അധ്യക്ഷം വഹിച്ചുകൊണ്ട്‌ എല്ലാ 
മതവിശ്വാസികളോടും മാര്‍പാപ്പ 
അഭ്യര്‍ത്ഥിച്ചത്‌ തങ്ങളുടെ മതത്തില്‍ 
പെടാത്തവരെയും ദൈവമക്കളും 
തങ്ങളുടെ സഹോദരങ്ങളുമായി 
കാണുന്നതിനാണ്‌. മരുഭൂമിയിലെ 
പൊടിപടലങ്ങള്‍ നിറഞ്ഞ പുരാവസ്തു 
അവശിഷ്ടങ്ങളാലാവൃതമായ ആ 
സ്ഥലത്തു താല്‍ക്കാലികമായുയര്‍ 
ത്തിയ ഒരു സ്റ്റേജില്‍ നിന്നുകൊണ്ടാണ്‌ 
മാര്‍പ്പാപ്പ സംസാരിച്ചത്‌. ഏതാണ്ട്‌ 
നാലായിരത്തോളം വര്‍ഷം മുന്‍പ്‌ 
അബ്രഹാമിന്റെ പാദസ്പര്‍ശത്താല്‍ 
അനുഗ്രഹിക്കപ്പെട്ട ഈ പുണൃഭൂമി 
യില്‍ ആദ്യമായി ഒരു മാര്‍പ്പാപ്പയുടെ 
സാന്നിധ്യത്തിന്റെ അനുഗ്ഥരഹവു 
മുണ്ടായി. അവിടെ മാര്‍പ്പാപ്പ ഇപ്രകാരം 
പറഞ്ഞു: “നമ്മുടെ വിശ്വാസം ജനിച്ച, 
പിതാവായ അ്രബഹാമിന്റെ ഈ 
സ്ഥലത്തുനിന്നുകൊണ്ട്‌, നമുക്ക്‌ 
ദൈവം ദയാലുവാണെന്നും ഏറ്റം 
വലിയ ദൈവദൂഷണം ദൈവനാമത്തെ 
ദുഷിപ്പിക്കുന്ന സഹോദരങ്ങളെ വെറു 
ക്കുന്നതാണെന്നും പ്രഘോഷിക്കാം... 
വെറുപ്പും തീര്വവാദവും അക്രമവും 
മതവിശ്വാസിയുടെ ഹൃദയത്തില്‍ 


- ഏപ്രില്‍ 2021 


നിന്നല്ല, പിന്നെയോ മതത്തെ ഒറ്റിക്കൊ 
ടുക്കുന്നവരുടെ ഹൃദയത്തില്‍ നിന്നാണ്‌ 


93 


വരുന്നത്‌”. 


ഇറാക്കിലെ ഷിയാ, സുന്നി മുസ്ലിം 
പ്രതിനിധികളും വിവിധ ക്രൈസ്തവ 
പ്രതിനിധികളും യസീദി, മന്‍ദയെന്‍സ്‌ 
സമൂഹത്തിന്റെ പ്രതിനിധികളും ഈ 
സമ്മേളനത്തില്‍ പങ്കെടുത്തു. മാർപ്പാ 
പ്യയുടെ ഈ രണ്ടു മീറ്റിങ്ങുകളുടെയും 
അനന്തരഫലമെന്നോണം ഇറാക്കിലെ 
പ്രധാനമന്ത്രി മുസ്തഫ അല്‍ കാദിമി 
മാര്‍ച്ച്‌ 6 ഇനി മുതല്‍ ഇറാക്കില്‍ സഹി 
ഷ്ണുതയുടെയും സഹവര്‍ത്തിത്വത്തി 
ന്റെയും ദേശീയ ദിനമായി എല്ലാ 
വര്‍ഷവും ആചരിക്കുമെന്ന്‌ പ്രഖ്യാപി 
ക്കുകയും ചെയ്തു. അന്ന്‌ വൈകു 
ന്നേരം ബാഗ്ദാദിലെ വിശുദ്ധ യ 
സേപ്പിന്റെ നാമത്തിലുള്ള കല്‍ദായ 
കത്തീര്ധലിലെ വിശുദ്ധ കുര്‍ബാന 
യോടു കൂടിയാണ്‌ മാര്‍പ്പാപ്പയുടെ 
മാര്‍ച്ച്‌ 6-ലെ കാര്യപരിപാടികള്‍ 
അവസാനിക്കുന്നത്‌. 


മൊസൂള്‍ സന്ദര്‍ശനം 


ഇറാക്കിന്റെ തലസ്ഥാനമായ ബാഗ്‌ 
ദാദില്‍ നിന്ന്‌ നാനൂറ്‌ കിലോമീറ്റര്‍ 
ദൂരത്തില്‍ ട്രൈഗിസ്‌ നദിയുടെ 
തീരത്തുള്ള അതിപുരാതനവും മനോ 
ഹരവുമായ നഗരമാണ്‌ മൊസൂള്‍. ലോക 
ത്തിലെ ഏറ്റം പുരാതന സജീവ 
ക്രിസ്ത്യന്‍ സമൂഹങ്ങളിലൊന്നാണ്‌ 
ഇവിടുത്തേത്‌. യോനാ ഉള്‍പ്പെടയുള്ള 
പല പഴയനിയമ പ്രവാചകന്മാരുടെയും 
കല്ലറകള്‍ ഉള്‍പ്പെടുന്ന ഈ പ്രദേശം 
ഇറാക്കിലെ മൂന്നാമത്തെ വലിയ 
നഗരമാണ്‌. 2014-ലെ ഐസിസ്‌ ക്രൂര 
തയില്‍ ഒറ്റരാത്രികൊണ്ട്‌ അന്‍പതിനാ 
യിരം ക്രൈസ്തവരാണ്‌ മൊസൂളില്‍ 
നിന്നും അപ്രത്യക്ഷമായത്‌. അന്ന്‌ 
ഐസിസ്‌ തീവ്രവാദികള്‍ ഈ നഗരം 
കീഴടക്കി തങ്ങളുടെ കാലിഫാത്തിന്റെ 
തലസ്ഥാനമായി പ്രഖ്യാപിച്ചു. പിന്നീട്‌ 
ഇവിടെ നടന്നത്‌ ക്രിസ്ത്യാനികള്‍ക്കും 
സാധാരണ മുസ്ലിങ്ങള്‍ക്കും എതിരെ 
യുള്ള ഭീകരതയുടെ തേര്‍വാഴ്ചയാ 
യിരുന്നു. ലോകത്തിന്റെമേല്‍ ഭീതിവിത 
ച്ചുകൊണ്ട്‌ തങ്ങള്‍ അധികം താമസി 
യാതെ റോമാ നഗരം കീഴടക്കി തങ്ങ 
ളുടെ ക്രേന്രമാക്കുമെന്ന്‌ അവര്‍ പ്രഖ്യാ 
പിച്ചു. എന്നാല്‍ തങ്ങള്‍ കീഴടക്കുമെന്ന്‌ 
അവകാശപ്പെട്ട റോമാ നഗരത്തില്‍ 


29 


www.malankaralibrary.com 


നിന്നുമുള്ള നേതാവ്‌ മൊസുളിലെത്തി 
ഇറാക്കി ജനതയുടെ മാത്രമല്ല, സമാ 
ധാനം കാംക്ഷിക്കുന്ന മുസ്ലിം ജനത 
യുടെ മുഴുവന്‍ ഹൃദയം കീഴടക്കിയിരി 
ക്കയാണ്‌. 


മൊസൂളിലെ “ദേവാലയ ചത്വരം” 
(ഹോഷ്‌ അല്‍ ബിയെയ) എന്ന 
സ്ഥലത്തു യുദ്ധത്തില്‍ മരിച്ച എല്ലാവ 
രെയും ഓര്‍ത്തു മാര്‍പ്പാപ്പ പ്രാര്‍ത്ഥിച്ചു. 
ഈ അടുത്ത കാലത്ത്‌ കഴിഞ്ഞ രണ്ടു 
ദശകങ്ങളിലായി ഇവിടെ നടമാടിക്കൊ 
ണ്ടിരിക്കുന്ന അക്രമങ്ങളും മതപരമായ 
വിവേചനങ്ങളും രാഷ്ട്രീയ അനിശ്ചിത 
ത്വവും ഇസ്ലാമിക തീരവവാദവും 
ഇവിടുത്തെ രണ്ടായിരം വര്‍ഷത്തെ 
പാരമ്പര്യമുള്ള ക്രിസ്തീയ സമൂഹ 
ത്തെ കൊടിയ പീഡനത്തിലേക്ക്‌ 
തള്ളിവിട്ടത്‌ മാര്‍പ്പാപ്പ നേരില്‍ കണ്ടു. 
എ. ഡി രണ്ടായിരത്തില്‍ പതിനഞ്ചു 
ലക്ഷം ക്രിസ്ത്യാനികള്‍ ഉണ്ടായിരുന്ന 
ഇറാക്കില്‍ ഇന്ന്‌ അവരുടെ സംഖ്യ 
മൂന്ന്‌ ലക്ഷത്തില്‍ താഴെയാണ്‌. ചില 
രൂപതകള്‍ തന്നെ പൂര്‍ണ്ണമായും തുടച്ചു 
മാറ്റപ്പെട്ടു. (പസിദ്ധമായ നിനവേ 
നഗരത്തില്‍ നിന്നും 2014 മുതല്‍ 2017 
വരെയുണ്ടായ “ഭീതിയുടെ വാഴ്ച” 
കാലഘട്ടത്തില്‍ ക്രിസ്‌ ത്യാനികള്‍ 
പൂര്‍ണ്ണമായും അപ്രത്യക്ഷമായി. ഈ 
അടുത്ത കാലത്ത്‌ അവരില്‍ കുറെയ 
ധികം തിരികെയെത്തിയത്‌ പ്രത്യാശ 
യുടെ തിരിനാളമായി കണക്കാക്കാം. 
എന്നാല്‍ അവിടെനിന്ന്‌ പുറപ്പെട്ടു 
പോയ പലരും മടങ്ങിവരാന്‍ മടിച്ചു 
നില്‍ക്കയാണ്‌. ഈ ചെറിയ സമൂഹം 
ചെയ്യുന്ന വലിയ സേവനത്തിന്‌ ഉദാഹ 
രണമാണ്‌ അവിടെയുള്ള ഒന്‍പത്‌ 
സര്‍വ്വകലാശാലകള്‍ ഉള്‍പ്പെടെയുള്ള 
വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്‍. 2006-ല്‍ 
മാത്രം 36 പള്ളികളാണ്‌ ഇവിടെ അക്രമി 
ക്കപ്പെട്ടത്‌. 2008-ല്‍ മൊസൂളിലെ 
കല്‍ദായ ആര്‍ച്ച്ബിഷപ്പ്‌ പൌലോസ്‌ 
ഫരാജ്‌ റാഹോയെ ഭീകരന്‍ തട്ടി 
ക്കൊണ്ട്‌ പോയി ക്രൂരമായി കൊലപ്പെ 
ടുത്തി. ഒരു കാരണവശാലും തന്റെ 
മോചനത്തിനായി പണം നല്‍കരു 
തെന്ന്‌ അദ്ദേഹം തന്റെ ജനത്തോട്‌ 
കൊല്ലപ്പെടുന്നതിന്‌ മുന്‍പ്‌ പറഞ്ഞി 
രുന്നു. 


മാര്‍പ്പാപ്പ പ്രാര്‍ത്ഥിച്ച സ്ഥലത്തിന്‌ 
ചുറ്റുമുള്ള നാലു പള്ളികള്‍ ഭീകരാ 


30 


ക്രമണത്തില്‍ തകര്‍ന്നതിന്റെ അവശി 
ഷ്ൂങ്ങള്‍ ദൈവജനത്തിന്റെ തകര്‍ന്ന 
ഹൃദയത്തിന്റെ പ്രതീകമായി ഇന്നും 
നിലനില്‍ക്കുന്നു. മാര്‍പ്പാപ്പയെ സ്വാഗതം 
ചെയ്തു സംസാരിച്ച മൊസൂള്‍ 
ആര്‍ച്ച്ബിഷപ്‌ നജീബ്‌ മിഖായേല്‍ 
2014-ല്‍ ഭീകരാക്രമണമുണ്ടായപ്പോള്‍ 
എ. ഡി. 13 മുതല്‍ 19 നൂറ്റാണ്ടുവരെയുള്ള 
വിലപിടിച്ച കൃതികളുടെ കൈയെഴുത്തു 
പ്രതികള്‍ ഭീകരില്‍ നിന്ന്‌ രക്ഷിച്ചു 
സുരക്ഷിത സ്ഥാനത്തെത്തിക്കുകയും 
പിന്നീട്‌ ഡിജിറ്റല്‍ കോപ്പിയാക്കി 
സൂക്ഷിക്കുകയും ചെയ്ത ധീര 
പുരോഹിതനാണ്‌. ഭീകരവാദത്തില്‍ 
എല്ലാം നഷ്ടപ്പെട്ട ജനങ്ങള്‍ക്ക്‌ വേണ്ടി 
പ്രാര്‍ത്ഥിക്കാന്‍ ആഹ്വാനം ചെയ്തു 
കൊണ്ട്‌ മാര്‍പ്പാപ്പ ഇപ്രകാരം പറഞ്ഞു: 
“ദൈവം ജീവന്റെ ദൈവമാണെ 
ങ്കില്‍ - അവിടുന്ന്‌ അങ്ങനെത്തന്നെ 
യാണ്‌ -ദൈവനാമത്തില്‍ സഹോദ 
രങ്ങളെ കൊല്ലുന്നത്‌ തെറ്റാണ്‌. ദൈവം 
സമാധാനത്തിന്റെ ദൈവമാണെങ്കില്‍ - 
അവിടുന്ന്‌ അങ്ങനെത്തന്നെയാണ്‌ - 
ദൈവനാമത്തില്‍ സഹോദരങ്ങളെ 
വെറുക്കുന്നത്‌ തെറ്റാണ്‌.” മാര്‍പ്പാപ്പ 
തുടര്‍ന്ന്‌ പറഞ്ഞു: “സംസ്കാരത്തിന്റെ 
പിള്ള ത്തൊട്ടിലായ ഈ രാജ്യത്ത്‌ 
പ്രാകൃതമായ കാര്യമാണ്‌ ആയിരക്ക 
ണക്കിന്‌ മുസ്ലിങ്ങളും ക്രിസ്ത്യാനി 
കളും യസീദികളും അതിക്രൂരമായി 
കൊല്ലപ്പെടുകയോ നാടുകടത്തപ്പെട 
കയോ ചെയ്തത്‌. ഇന്ന്‌ നമ്മള്‍ 
്രഘോഷിക്കുന്നത്‌ സാഹോദര്യം 
സഹോദരവധത്തേക്കാള്‍ ശാശ്വതവും 
പ്രത്യാശ വെറുപ്പിനേക്കാള്‍ സുദ്യഡ്ഃവും 
സമാധാനം യുദ്ധത്തേക്കാള്‍ ശക്തിമത്തു 


ട്‌ 25 


മാണെന്നാണ. 


യോനാ പ്രവാചകന്റെ കല്ലറയും 
നിനവേ നഗരത്തിന്റെ പുരാതന 
മതിലിന്റെ ഒരു ഭാഗവും നിനവേ 
മ്യൂസിയത്തിലുണ്ടായിരുന്ന ഒരു ലക്ഷ 
ത്തോളം പുസ്തകങ്ങളും അപൂര്‍വ്വമായ 
ചില കയ്യെഴുത്തു പ്രതികളും ഭീകരര്‍ 
നശിപ്പിച്ചു. എന്നാല്‍ പതിനാലാം 
നൂറ്റാണ്ടിലെ ഈസ്റ്റര്‍ പ്രാര്‍ത്ഥനകള്‍ 
ഉള്‍പ്പെടുന്ന അറമായ ഭാഷയിലുള്ള 
ഒരു കൈയെഴുത്തു പ്രതി വത്തിക്കാന്റെ 
നേതൃത്വത്തില്‍ പൂര്‍വൃസ്ഥിതിയിലാക്കി 
മാര്‍പ്പാപ്പയുടെ സന്ദര്‍ശന വേളയില്‍ 
മൊസൂളിലെ ആര്‍ച്ച്ബിഷപ്പിനെ ഏല്‍ 
പ്പിക്കുകയുണ്ടായി. റോമിലെ പുസ്തക 


0 - ഏപ്രില്‍ 2021 


പരിപാലന ഇന്‍സ്റ്റിറ്റൂട്ട്‌ പത്തു മാസം 


എടുത്താണ്‌ ഈ ഗ്രന്ഥത്തിന്റെ പുന 
രുദ്ധാരണം നിര്‍വഹിച്ചത്‌. 


കാരഖോഷ്‌ സന്ദര്‍ശനം 


മൊസൂളില്‍ നിന്നും മാര്‍പ്പാപ്പ 
പോയത്‌ നിനവേ നഗരപരിധിയിലുള്ള 
കാരഖോഷിലെ സുറിയാനി കത്തോ 
ലിക്കാ സഭയുടെ അമലോത്ഭവ 
മാതാവിന്റെ നാമത്തിലുള്ള ദേവാലയം 
സന്ദര്‍ശിക്കാനാണ്‌. 2014-ല്‍ ഭീകരില്‍ 
നിന്നും രക്ഷ നേടുന്നതിനായി അന്‍പ 
ത്തയ്യായിരം ക്രൈസ്തവരാണ്‌ ഇവിടെ 
നിന്നും പലായനം ചെയ്തത്‌. ഐസിസ്‌ 
ഭീകരര്‍ അവരുടെ ഭവനങ്ങള്‍ അഗ്നി 
ക്കിരയാക്കുകയും സ്ര്രീകളെ കൂട്ട 
ബലാല്‍സംഗം ചെയ്യുകയും എതിര്‍ത്ത 
വരെ കൊല്ലുകയും ചെയ്തു. ഇപ്പോഴ 
ത്തെ ഭരണാധികാരികളുടെയും സഭാ 
നേതൃത്വത്തിന്റെയും ശ്രമഫലമായി 
ഇരുപത്താറായിരത്തോളം ആളുകള്‍ 
ഇവിടെ തിരികെ എത്തിയിട്ടുണ്ട്‌. 
തങ്ങളുടെ ദേവാലയവും മറ്റും ഭീകരര്‍ 
ഓരോ ദിവസവും തകര്‍ക്കുന്ന വാര്‍ 
ത്തകളും മറ്റും ഹൃദയ വേദനയോ 
ടെയാണ്‌ അവര്‍ കേട്ടിരുന്നത്‌. പള്ളി 
കള്‍ കത്തിക്കുകയും കുരിശു രൂപ 
ങ്ങളും മാതാവിന്റെ രൂപങ്ങളും തകര്‍ 
ക്കുകയും ചെയ്തതിന്റെ വീഡിയോ 
ഭീകരര്‍ തന്നെ എടുത്ത്‌ പ്രചരിപ്പിച്ചത്‌ 
ലോകം വേദനയോടെയാണ്‌ കണ്ടത്‌. 


ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പയെ സ്വാഗതം 
ചെയ്തുകൊണ്ട്‌ സിറിയന്‍ കത്തോ 
ലിക്കാ സഭയുടെ അധ്യക്ഷന്‍ യുനാന്‍ 
പാത്രിയര്‍ക്കീസ്‌ പറഞ്ഞത്‌ മാര്‍പ്പാപ്പ 
യുടെ സാന്നിധ്യം ഇവിടുത്തെ കത്തോ 
ലിക്കാ വിശ്വാസികളുടെ ധീരമായ 
ക്രിസ്തീയ സാക്ഷ്യത്തിനും അചഞ്ചല 
മായ വിശ്വാസത്തിനും ലഭിച്ച സഭയുടെ 
അംഗീകാരമാണെന്നാണ്‌. കത്തോലി 
ക്കാസഭയുടെ ചര്‍ച്ച്‌ ഇന്‍ നീഡ്‌, 
ലൊവ്റേ ദി ഓറിയന്റ്‌, നൈററ്സ്‌ ഓഫ്‌ 
കൊളംബസ്‌ തുടങ്ങിയ സംഘടന 
കളും, ഹംഗറി ഗവണ്മെന്റും ഈ പള്ളി 
യുടെയും ഇവിടുത്തെ ജനങ്ങളുടെ 
പുനരധിവാസത്തിനും അകമഴിഞ്ഞ്‌ 
സഹായിച്ചതും അദ്ദേഹം പറഞ്ഞു. 
(ഇത്തരുണത്തില്‍ കേരളത്തിലെ 
കത്തോലിക്കാ സഭ പൊതുവായും, 
കൂടാതെ മലങ്കര കത്തോലിക്കാ സഭ 
പ്രത്യേകമായും ഇവിടെയുള്ള ക്രൈ 


www.malankaralibrary.com 


സ്തവ സഹോദരങ്ങളെ അകമഴിഞ്ഞ്‌ 
സഹായിക്കാന്‍ പരിശ്രമിച്ചു എന്നത്‌ 
എടുത്തു പറയേണ്ടതാണ്‌). അവരോ 
ടൊപ്പം (പാര്‍ത്ഥിക്കുകയും സമയം 
ചിലവഴിക്കുകയും ചെയ്തുകൊണ്ട്‌ 
ആഗോള കത്തോലിക്കാ സഭ മുഴുവന്‍ 
സഹിക്കുന്ന ഈ സഹോദരങ്ങളോടൊ 
പുമാണെന്ന്‌ മാര്‍പ്പാപ്പ അവരോടു 
പറഞ്ഞു. ഭീകരതയും മരണവുമല്ല 
ഇതിനെയൊക്കെ തോല്‍പ്പിച്ച ക്രിസ്തു 
വാണ്‌ നമ്മുടെ അവസാന വാക്ക്‌ എന്ന്‌ 
മാര്‍പ്പാപ്പ അവരോട്‌ ഐക്യദാര്‍ഡ്യം 
പ്രഖ്യാപിച്ചുകൊണ്ടു പറഞ്ഞു. 


ഇതിനടുത്തായാണ്‌ 2007 ജൂണ്‍ 
മാസത്തില്‍ പെന്തക്കോസ്തിയുടെ 
പിറ്റേ ഞായറാഴ്ച കല്‍ദായ കത്തോ 
ലിക്കാ സഭയുടെ ഫാ. റഷീദ്‌ അസീസ്‌ 
ജാന്നി എന്ന യുവ വൈദികനും മൂന്ന്‌ 
സബ്‌ ഡീക്കന്മാരും അതിദാരുണമായി 
കൊല്ലപ്പെട്ടത്‌. അദ്ദേഹം മൊസൂളില്‍ 
ജനിച്ചു തന്റെ എന്‍ജിനീയറിങ്‌ പഠനം 
പൂര്‍ത്തിയാക്കിയതിന്‌ ശേഷം വൈദിക 
നാകാന്‍ തീരുമാനിച്ച ഒരു യുവാവാണ്‌. 
തന്റെ പഠനങ്ങള്‍ പൂര്‍ത്തിയാക്കി 
റോമില്‍ വച്ച്‌ 2001-ല്‍ അദ്ദേഹം 
വൈദികനായി അഭിഷിക്തനായി. തന്റെ 
വേദനിക്കുന്ന, സഹിക്കുന്ന ജനത്തിന്റെ 
കൂടെ ജീവിക്കാന്‍ അദ്ദേഹം തിരികെ 
തന്റെ സ്വദേശത്തേക്ക്‌ എത്തി. അദ്ദേ 
ഹത്തിന്‌ സംരക്ഷണം നല്‍കുന്ന 
തിനാണ്‌ സഹോദര പുത്രന്‍ ഉള്‍പ്പെ 
ടെയുള്ളവര്‍ കൂടെ അനുയാത്ര ചെയ്‌ 
തത്‌. വിശുദ്ധ കുര്‍ബാന പൂര്‍ത്തിയാക്കി 
പുറത്തിറങ്ങിയ അദ്ദേഹത്തിന്റെ 
അടുത്ത്‌ ഭീകരര്‍ വന്നു എന്തുകൊ 
ണ്ടാണ്‌ ഈ പളളി പൂട്ടി പോവാനുള്ള 
നിര്‍ദേശം അനുസരിക്കാത്തതെന്ന്‌ 
ആരാഞ്ഞപ്പോള്‍ ഫാ. ജാന്നി പറഞ്ഞു: 
“ദൈവത്തിന്റെ ഭവനം നിര്‍ത്തലാക്കാന്‍ 
എനിക്കെങ്ങനെ കഴിയും?” അവര്‍ 
നാലു പേരും ഇസ്ലാം മതത്തില്‍ ചേരണ 
മെന്ന ഭീകരരുടെ ആവശ്യം നിര 
സിച്ചപ്പോള്‍ അതിക്രൂരമായി കൊല്ലപ്പെ 
ടുകയാണുണ്ടായത്‌. ഇവരുടെ നാമ 
കരണ നടപടികളും കല്‍ദായ കത്തോ 
ലിക്കാ സഭ ആരംഭിച്ചിട്ടുണ്ട്‌. 


എര്‍ബില്‍ നഗരത്തിലെ സമൂഹ ബലി 


അന്ന്‌ വൈകുന്നരം എര്‍ബില്‍ 
നഗരത്തിലെ പശ്രാന്‍സോ ഹരീരി 
സ്റ്റേഡിയത്തില്‍ വച്ച്‌ നടന്ന മാർപ്പാ 


ഗ്യ all abla വചി aia 


പ്യയുടെ കുര്‍ബാനയില്‍ പതിനായിര 
ത്തോളം വിശ്വാസികളാണ്‌ പങ്കെടു 
ത്തത്‌. അവര്‍ ഇറാക്കിന്റെയും കുര്‍ദി 
ന്റെയും വത്തിക്കാന്റെയും പതാകകള്‍ 
വഹിച്ചിരുന്നു. കൊറോണ വൈറസ്‌ 
കാരണം മുപ്പതിനായിരം ആളുകളെ 
ഉള്‍ക്കൊള്ളുന്ന സ്റ്റേഡിയത്തില്‍ പതി 
നായിരം ജനങ്ങളെ പങ്കെടുപ്പിക്കാനുള്ള 
അനിവാദമേ ഉണ്ടായിരുന്നുള്ളു. പിറ്റേ 
ദിവസം മാര്‍ച്ച്‌ 8 തിങ്കളാഴ്ച തന്റെ നാല്‌ 
ദിവസത്തെ ഈദ്യോഗിക അപ്പസ്തോ 
ലിക സന്ദര്‍ശനം പൂര്‍ത്തിയാക്കി 
ഫ്രാന്‍സിസ്‌ മാര്‍പ്പാപ്പ വത്തിക്കാനി 
ലേക്ക്‌ തിരികെപ്പോയി. 


ഉപസംഹാരം 


അസാധ്യമെന്ന്‌ കരുതിയ ഒരു 
അത്ഭുതം സംഭവിച്ചതിന്റെ ആനന്ദത്തി 
ലാണ്‌ ഇറാക്കിലെ ക്രൈസ്തവ 
സമൂഹം എന്നാണ്‌ കല്‍ദായ കത്തോ 
ലിക്കാ സഭയുടെ പാത്രീയാർക്കീസ്‌ 
കര്‍ദിനാള്‍ സാക്കോ പറഞ്ഞത്‌. സ്വന്തം 
നാട്ടില്‍ പിന്നീട്‌ വന്ന മതത്തിന്റെ 
അധിനിവേശത്താല്‍ രണ്ടാം തരക്കാ 
രായി കരുതപ്പെട്ട ജനത്തിന്റെ നൂറ്റാണ്ടു 
കളായുള്ള പ്രാര്‍ത്ഥനയുടെ ഉത്തരമാ 
യിരുന്നു മാര്‍പ്പാപ്പയുടെ ഇറാക്ക്‌ 
സന്ദര്‍ശനം. ഇറാക്കിലെ ക്രൈസ്തവരു 
ടെയും സാധാരണ മുസ്ലീങ്ങളുടെയും 
ദുരിതങ്ങള്‍ ലോകം കണ്ണ്‌ തുറന്ന്‌ 
കാണുന്നതിന്‌ മാര്‍പ്പാപ്പയുടെ സന്ദര്‍ 
ശനം വഴി തുറന്നു. തീരവവാദ നിലപാടു 
ള്ള മുക്താദ അല്‍ സാദര്‍ എന്ന മുസ്ലിം 
നേതാവുപോലും ക്രിസ്ത്യാനികളില്‍ 
നിന്നും പിടിച്ചെടുത്ത സ്ഥലങ്ങള്‍ 
തിരികെ കൊടുക്കണമെന്നു ഈ 
അവസരത്തില്‍ പറയുകയുണ്ടായി. ഈ 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 


സന്ദര്‍ശനത്തിന്റെ അലയൊലികള്‍ 
പശ്ചിമേഷ്യയിലെ പീഡനമനുഭവി 
ക്കുന്ന സഭയ്ക്ക്‌ മുഴുവന്‍ ഉത്തേജനം 
പകരുമെന്നതില്‍ തര്‍ക്കമില്ല. തങ്ങള്‍ 
വലിയൊരു സഭയുടെ ഭാഗമാണെന്നും 
മുറിവേറ്റ തങ്ങളെ ആശ്വസിപ്പിക്കു 
ന്നതിന്‌ വലിയ ഇടയന്റെ നേതൃ 
ത്വത്തില്‍ ശ്രമം ആരഭിച്ചിരിക്കുന്നു 
എന്നും അവര്‍ തിരിച്ചറിഞ്ഞു. മാത്രമല്ല 
തിരികെ വരാന്‍ മടിച്ചു നില്‍ക്കുന്ന 
പലര്‍ക്കും മാര്‍പ്പാപ്പയുടെ ഈ സന്ദര്‍ 
ശനം പ്രചോദനമായിട്ടുണ്ടാവാം. 
ഇപ്പോഴും ഭയം ഗ്രസിച്ചിരിക്കുന്ന, ഈ 
സന്തോഷം താല്‍ക്കാലികമാണെന്നും 
ചിന്തിക്കുന്ന ധാരാളം ക്രൈസ്തവരും 
ഉണ്ട്‌. ഐസിസ്‌ എന്ന ഭീകര സംഘ 
ത്തെ അവിടെ നിന്ന്‌ തുരത്തിയെങ്കിലും 
ഈ ആശയത്തെ പരാജയപ്പെടുത്തുക 
ഒരു പരിധിവരെ അസാധ്യമാണ്‌. 
കാരണം ചെറുപ്പം മുതല്‍ മസ്തിക 
ക്ഷാളനം നടത്തി ക്രിസ്ത്യാനികളും 
ജൂതന്മാരും ഇതരമതസ്ഥരും അധഃ 
കൃതജന്മങ്ങളെന്നും തങ്ങളുടെ മത 
താത്പര്യങ്ങള്‍ക്ക്‌ വേണ്ടി ഇവരെ 
ഉന്‍മൂലനം ചെയ്യുന്നത്‌ പുണ്യമാ 
ണെന്നും പഠിപ്പിക്കുന്ന, മനസ്സില്‍ 
ഇപ്പോഴും ഐസിസ്‌ തീരവവാദം 
ഉറങ്ങിക്കിടക്കുന്ന അനേകര്‍ ഇന്നും 
ഇവിടെയുണ്ട്‌. എല്ലാം ഒറ്റ ദിവസം 
കൊണ്ട്‌ മാറിയില്ലെങ്കിലും മാര്‍പ്പാപ്പ 
യുടെ സന്ദര്‍ശനം സാവധാനം ഒരു 
പുതിയ “ആകാശവും പുതിയ ഭൂമിയും” 
സൃഷ്ടിക്കുമെന്ന്‌ വേദനിക്കുന്ന ഇറാ 
ക്കിലെ ക്രിസ്തീയ സഹോദരങ്ങളോ 
ടൊത്ത്‌ നമുക്കും പ്രതൃശിക്കാം. 


31 


www.malankaralibrary.com 


കാഹളം % 


ഒരു നാടിനെ ആര്‍ ഭരിക്കണമെന്നു 
നിശ്ചയിക്കാനുള്ള തിരഞ്ഞെടുപ്പില്‍ 
ചര്‍ച്ചാവിഷയമാകേണ്ടത്‌ എന്തൊ 
ക്കെയാണ്‌?. ചിലര്‍ പറയും നാടിന്റെ 
വികസനമാണ്‌ പ്രധാനമെന്ന്‌. മറ്റുചിലര്‍ 
പറയും വികസനത്തിനൊപ്പം വിവിധ 
വിഷയങ്ങളിലുള്ള നിലപാടും പ്രധാന 
മാണെന്നാണ്‌. എന്നാല്‍ ജനാധിപത്യ 
സമൂഹമായി നിലനില്‍ക്കുന്നതിനുള്ള 
സാഹചര്യം സംജാതമാക്കുകയാണ്‌ 
ഗ്രധാനമെന്നു കരുതുന്നവരുമുണ്ട്‌. 
നമ്മള്‍ ഏറെ പറഞ്ഞുകേള്‍ക്കുന്നത്‌ 
വികസനഞത്തെപ്പറ്റിയുള്ള സ്വപ്നങ്ങളാണ്‌. 
റോഡുകള്‍, പാലങ്ങള്‍, വലിയ കെട്ടിട 
ങ്ങള്‍ ഇവയൊക്കെ വന്നാല്‍ വികസന 
മായി എന്നു കരുതുന്നവരുണ്ട്‌. 
എന്നാല്‍ സ്വയംപര്യാപ്തവും സംതൃ 
പ്തവുമായ ഒരു ജനതതിയെ സൃഷ്ടി 
ക്കുന്നതാണ്‌ യഥാര്‍ഥ വികസനം 
എന്നു കരുതുന്നവരുമുണ്ട്‌. ടിബറ്റ്‌ ഒരു 
രാജ്യമായിരുന്നു പണ്ട്‌. ബുദ്ധന്മാരുടെ 
നാട്‌. ആ നാട്‌ ഒരു സുപ്രഭാതത്തില്‍ 
ചൈന എന്ന വന്‍ശക്തിയുടെ കൈ 
യില്‍ ആവുന്നു. അതുവരെ അവിടെ 
ആത്മീയചാര്യനും ഭരണകര്‍ത്താവു 
മായിരുന്ന ദലൈ ലാമ ഇന്ത്യയിലേക്ക്‌ 


32 


പലായനം ചെയ്യുന്നു. ആയിരക്ക 
ണക്കിന്‌ ടിബറ്റുകാരും പലായനം 
ചെയ്തു. ഏറിയ പങ്കും ഇന്ത്യയി 
ലെത്തി. ദലൈ ലാമ ഉപേക്ഷിച്ചുപോന്ന 
ടിബറ്റ്‌ അല്ല ഇന്നുള്ളത്‌. യാര്താ 
സരകര്യങ്ങളൊന്നുമില്ലാതിരുന്ന 
കാലത്ത്‌ കാല്‍നടയായാണ്‌ ലാമ 
ഇന്ത്യയിലെത്തിയത്‌. എന്നാല്‍ ഇന്ന്‌ 
ടിബറ്റിലേക്ക്‌ ചൈന ബുള്ളറ്റ്‌ ട്രെയിന്‍ 
വരെ ഓടിക്കുന്നു. പക്ഷേ ജനം 
സംതൃപ്തിയിലാണോ? അല്ലെന്നാണ്‌ 
ആഗോള മാധ്യമങ്ങള്‍ കണക്കുനിരത്തി 
പറയുന്നത്‌. മാത്രമല്ല, ടിബറ്റന്‍ ജനത 
യുടെ സ്വയംഭരണാധികാരിത്തിനാ 
യുള്ള മുറവിളി ഇന്നും നിലച്ചിട്ടില്ല. ഒരു 
്രവാസി ഭരണകുടംതന്നെ അവര്‍ 
സ്ഥാപിച്ചിട്ടുമുണ്ട്‌. വികസനത്തിനു 
മപ്പുറം ചില കാര്യങ്ങളുണ്ടെന്ന്‌ ഓര്‍മി 
പ്പിച്ചെന്നു മാത്രം. 

കേരളവും തിരഞ്ഞെടുപ്പിലൂടെ 
കടന്നുപോകുകയാണ്‌. എല്ലാവരും 
വികസന മന്ത്രമാണ്‌ ഉരുവിടുന്നത്‌. ഒരു 
വശത്ത്‌ ശതകോടികളുടെ വികസനപ്പെ 


ഏപ്രില്‍ 2021 


ച്‌ 


“ ഛീ Pa 
ബോബി ഏബ്രഹാം 


രുമ പറഞ്ഞ്‌ നിലവിലുള്ള സര്‍ക്കാര്‍. 
എം.എല്‍.എമാര്‍ മണ്ഡലത്തില്‍ നടപ്പാ 
ക്കിയ ശതകോടികളുടെ വികസന 
നേട്ടം അച്ചടിച്ചും ചലനദൃശ്യങ്ങളായും 
ജനങ്ങളിലേക്കെത്തിക്കുന്ന തിരക്കി 
ലാണ്‌. വികസനം നടന്നിട്ടില്ലെന്നും 
തെറ്റിദ്ധരിപ്പിക്കലാണെന്നും എതിര്‍പ 
ക്ഷവും ആരോപണം ഉന്നയിക്കുന്നു. 
ഇതിനിടയില്‍ സീറ്റ്‌ കിട്ടിയില്ലെന്ന 
ആരോപണ പ്രത്യാരോപണങ്ങള്‍ 
വേറെ. യഥാര്‍ഥ വിഷയങ്ങള്‍ ആരെ 
ങ്കിലും ചര്‍ച്ച ചെയ്യുന്നുണ്ടോ എന്ന 
ചോദ്യം എവിടെയും ഉയരുന്നില്ല. 


തദ്ദേശ തിരഞ്ഞെടുപ്പിനു ശേഷം 
വരുന്ന നിയമസഭാ തിരഞ്ഞെടു 
പ്പാണിത്‌. ഈ തിരഞ്ഞെടുപ്പില്‍ നിശ്ച 
യമായും ചര്‍ച്ച ചെയ്യും എന്നു വിശ്വ 
സിച്ചിരുന്ന കുറേയേറെ വിഷയങ്ങ 
ളുണ്ട്‌. ഡല്‍ഹിയില്‍ കര്‍ഷകര്‍ നൂറു 
ദിവസത്തിലേറെയായി സമരം നട 
ത്തുന്നു. സര്‍ക്കാര്‍ പാസാക്കിയ കാര്‍ 
ഷിക നിയമങ്ങള്‍ രാജ്യത്തെ കര്‍ഷ 
കരെ ഇല്ലായ്മ ചെയ്യുമെന്ന ആശങ്ക 


www.malankaralibrary.com 


യാണ്‌ കര്‍ഷകര്‍ ഉയര്‍ത്തുന്നത്‌. എന്നും 
പിന്നാമ്പുറത്താണ്‌ കര്‍ഷകരുടെ 
സ്ഥാനം. ഇത്തവണയും സ്ഥിതി വ്യത്യ 
സ്തമല്ല. കേരളത്തിലെ തിരഞ്ഞെ 
ടുപ്പില്‍ കര്‍ഷകരുടെ പ്രശ്നം ചര്‍ച്ചാ 
വിഷയമേ അല്ല. 


ഇന്ധന വില കുതിച്ചുയരുന്നു. വില 
നിര്‍ണയിക്കാനുള്ള അധികാരം 
കുത്തക കമ്പനികള്‍ക്കാണ്‌. ആഗോള 
വിപണിയില്‍ വില കുറയുമ്പോള്‍ വന്‍ 
നികുതി ചുമത്തുന്ന ഭരണാധികാരികള്‍ 
പിന്നീട്‌ ആ നികുതി കുറയ്ക്കാന്‍ 
തയാറാകുന്നില്ല. ക്രേന്ദമായാലും 
കേരളമായാലും സ്ഥിതി ഇതുതന്നെ. 
ജനങ്ങളുടെ ജീവിതഭാരം ഉയര്‍ത്തുന്ന 
ഈ നീക്കങ്ങള്‍ തിരഞ്ഞെടുപ്പില്‍ 
ചര്‍ച്ചയാണോ? ഒരു വഴിപാട്‌ പോലെ 
ആരൊക്കെയോ പറയുന്നുണ്ടെന്ന 
ല്ലാതെ വലിയ ചര്‍ച്ചയാകുന്നില്ല. പാചക 
വാതക സബ്സിഡി പിന്‍വലിച്ചതു 
പോലും ചര്‍ച്ചയാകുന്നില്ല. 


പനരത്വ ബില്‍ രാജ്യത്ത്‌ ആളിക്ക 
ത്തിയ വിഷയമാണ്‌. ആരെങ്കിലും ചര്‍ച്ച 
ചെയ്യുന്നുണ്ടോ? ഏതായാലും ഈ 
തിരഞ്ഞെടുപ്പില്‍ അത്‌ ചര്‍ച്ചയായതായി 
കാണുന്നില്ല. മറിച്ച്‌ നമ്മുടെ ചര്‍ച്ചാ 
വിഷയങ്ങള്‍ എന്തൊക്കെയാണ്‌. ഇടതു 
മുന്നണി ചര്‍ച്ചയാക്കാന്‍ ആഗ്രഹിച്ചത്‌ 
സ്ഥാനാര്‍ഥിപ്പട്ടികയില്‍ നിന്ന്‌ മുതിര്‍ന്ന 
നേതാക്കളെപ്പോലും ഒഴിവാക്കി 
നിര്‍ത്താന്‍ കാണിച്ച ധൈര്യത്തെയാണ്‌. 
കോണ്‍ഗ്രസില്‍ ചര്‍ച്ചയായത്‌ പട്ടിക 
യില്‍ ഇടംപിടിക്കാനാവാതെ പോയ 
വരുടെ പ്രതിഷേധമാണ്‌. അവിടെയും 
യുവത്വത്തിന്‌ പ്രാധാന്യം നല്‍കിയ 
പ്പോള്‍ ഒട്ടേറെ പ്രമുഖര്‍ പുറത്തായി. 
തുടര്‍ന്ന്‌ തല മുണ്ഡനം ചെയ്തുള്ള 
പ്രതിഷേധം വരെയുണ്ടായി. ഇടതു 
പക്ഷത്തും വലിയ പ്രതിഷേധങ്ങള്‍ 
കണ്ടു. പതിവില്ലാത്തവണ്ണം പ്രവര്‍ത്ത 
കരുടെ പ്രതിഷേധത്തെത്തുടര്‍ന്ന്‌ 
അവിടെയും സ്ഥാനാര്‍ഥികളെ മാറ്റേണ്ടി 
വന്നു. 


നിലപാടില്ലാത്ത രാഷ്ട്രീയക്കാര്‍ 


പട്ടിക പുറത്തുവന്നതോടെ നേതാ 
ക്കളുടെ കൂടുവിട്ടു കൂടുമാറ്റത്തിന്റെ 
ദിനങ്ങളായിരുന്നു. ഇന്നത്തെ കോണ്‍ 
ഗ്രസ്‌ നാളത്തെ ബിജെപി എന്ന പരി 
ഹാസം ഉയര്‍ത്തിക്കൊണ്ടിരുന്ന ഇടതു 
മുന്നണിക്ക്‌ അപ്രതീക്ഷിത ആഘാത 


മായിരുന്നു സ്വന്തം പാളയത്തില്‍ 
നിന്നുള്ള യുവജന നേതാക്കള്‍ കൂട്ട 
മായി ബിജെപി പട്ടികയില്‍ ഇടം 
കണ്ടെന്നത്‌. ബിജെപിയാണെങ്കില്‍ മറ്റു 
രാഷ്ട്രീയ കക്ഷികളില്‍ നിന്നുവരുന്ന 
ആരെയും സ്ഥാനാര്‍ഥിയാക്കാന്‍ 
തുനിഞ്ഞിറങ്ങുകയും ചെയ്തു. 
ചുരുക്കത്തില്‍ തിരഞ്ഞെടുപ്പിന്റെ 
ആദ്യഘട്ടത്തിലെ ചര്‍ച്ച മുഴുവന്‍ സീറ്റ്‌ 
കിട്ടാത്തവരുടെ പ്രതിഷേധത്തിലും 
കൂടുവിട്ടു കൂടു മാറുന്നവരിലും 
മാത്രമായൊതുങ്ങിപ്പോയി. 

ഒരു രാഷ്ടീയ ധാരയിലേക്ക്‌ ഒരാള്‍ 
എത്തുന്നത്‌ ചില ബോധ്യങ്ങളുടെ 
അടിസ്ഥാനത്തിലാണെന്നായിരുന്നു 
നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത്‌. 
അരങ്ങില്‍ ശ്രീധരന്‍ എന്ന നേതാവിനെ 
ഇന്നും നമ്മള്‍ ഓര്‍ക്കുന്നത്‌ അദ്ദേഹം 
ഉയര്‍ത്തിപ്പിടിച്ച സോഷ്യലിസ്റ്റ്‌ രാരഷ്ടീ 
യത്തിന്റെ പേരിലായിരുന്നു. ഒരു 
നിമിഷം കൊണ്ട്‌ ആ സോഷ്യലിസ്റ്റ്‌ 
രാഷ്ടീയം ഉപേക്ഷിക്കാന്‍ അദ്ദേഹത്തി 
നാവുമായിരുന്നില്ല. സി.കെ. ഗോവിന്ദന്‍ 
നായര്‍ എന്ന കോണ്‍ഗ്രസ്‌ നേതാവിനെ 
ഇന്നും നമ്മള്‍ ഓര്‍ത്തിരിക്കുന്നത്‌ 
കോണ്‍ഗ്രസ്‌ മുറുകെപ്പിടിച്ച രാരഷ്ടീയാ 
ദര്‍ശങ്ങള്‍ പൂര്‍ണമായി ഉള്‍ക്കൊണ്ട 
നേതാവെന്ന നിലയിലാണ്‌. അങ്ങനെ 
ഓരോരുത്തരുടെയും നിലപാടിനോട്‌ 
ചേര്‍ത്തുവച്ചാണ്‌ നമ്മള്‍ അവരുടെ 
രാഷ്ട്രീയത്തെ നിര്‍വചിച്ചിരുന്നത്‌. 
സികെജി ഒരു തിരഞ്ഞെടുപ്പില്‍ 
പോലും മത്സരിച്ചിട്ടില്ലെന്നും ഓര്‍ 
ക്കണം. എന്നാല്‍ രാവിലെ വരെ 
കോണ്‍ഗ്രസ്‌ ആയിരുന്നവര്‍ ഉച്ച 
കഴിയുമ്പോള്‍ ബിജെപിയാകുന്നതിന്റെ 
രചിത്ൃമില്ലായ്മ ആരും ചര്‍ച്ച 
ചെയ്തു കാണുന്നില്ല. വൈകുന്നേരം 
വരെ കമ്യൂണിസ്റ്റ്‌ പാര്‍ട്ടി അംഗമാ 
ണെന്ന്‌ സമൂഹ മാധ്യമത്തില്‍ പോസ്റ്റ്‌ 
ചെയ്തിരുന്നവര്‍ രാത്രിയാകുമ്പോള്‍ 
ബിജെപി പാളയത്തിലെത്തുന്നതും 
സ്ഥാനാര്‍ഥികളാകുന്നതും കാണുന്നു. 
കോണ്‍ഗ്രസില്‍ നിന്ന്‌ സിപിഎമ്മി 
ലേക്കും സിപിഎമ്മില്‍ നിന്ന്‌ കോണ്‍ 
രഗസിലേക്കും പോകുന്നവരുണ്ട്‌. 
ദീര്‍ഘകാലത്തെ ഭിന്നതയെത്തുടര്‍ന്ന്‌ 
ഉത്തമ രാഷ്രീയ ബോധ്യത്തിന്റെ 
അടിസ്ഥാനത്തില്‍ ഒരാള്‍ തന്റെ 
രാഷ്ട്രീയ നിലപാടില്‍ മാറ്റം വരുത്തു 
ന്നത്‌ ശരിയാണ്‌. എന്നാല്‍ തിരഞ്ഞെടു 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 


പ്പിൽ മത്സരിക്കാന്‍ സീറ്റ്‌ കിട്ടാതെ 
വരുമ്പോള്‍ മണിക്കൂറുകള്‍ കൊണ്ടു 
മാറാന്‍ കഴിയുന്നതാണോ രാഷ്ട്രീയ 
നിലപാടുകള്‍. ഇത്രയ്ക്കു ലോലമാ 
ണോ രാഷ്ട്രീയ കക്ഷികളുടെ നിലപാടു 
കളുടെ അടിത്തറ. തീര്‍ച്ചയായും പാര്‍ട്ടി 
മാറി തിരഞ്ഞെടുപ്പു ഗോദയില്‍ ഇറങ്ങു 
ന്നവരോട്‌ ചോദിക്കേണ്ടതാണ്‌. പക്ഷേ 
അത്തരം ചോദ്യമൊന്നും ഈ തിരഞ്ഞെ 
ടുപ്പില്‍ ഉയരുന്നില്ല. 


സ്ത്രീപക്ഷ രാഷ്ഷ്ട്രീയം 


തദ്ദേശ തിരഞ്ഞെടുപ്പില്‍ 50 ശത 
മാനം സ്ത്രീസംവരണമാണ്‌. എന്നാല്‍ 
നിയമസഭയിലേക്കും ലോക്സഭയി 
ലേക്കും അത്തരത്തില്‍ സംവരണമില്ല. 
അതുകൊണ്ടുതന്നെ പൊരുതിനേടണം 
സ്ത്രീകള്‍. പൊരുതി നേടുക എന്നു 
പറയുമ്പോള്‍ നേതൃത്വത്തോട്‌ പൊരു 
തിനേടണം എന്നാണ്‌ പലരും ധരിച്ചു 
വച്ചിരിക്കുന്നത്‌. അത്‌ ശരിയായ കാഴ്ച 
പ്യാടാണോ എന്ന്‌ ആരും ചര്‍ച്ച 
ചെയ്യുന്നില്ല. ബംഗാളില്‍ മമത ബാനര്‍ 
ജിയാണ്‌ ഭരിക്കുന്നത്‌. തൃണമൂല്‍ 
കോണ്‍ഗ്രസിനെ നയിക്കുന്നതും മമത 
യാണ്‌. മമതയ്ക്ക്‌ ആ സ്ഥാനം ആരും 
താലത്തില്‍ വച്ചു കൊടുത്തതല്ല. 
പൊരുതിനേടിയതുതന്നെയാണ്‌. ഉറച്ച 
നിലപാടുകള്‍ കൊണ്ടും സമരപരമ്പര 
കള്‍ കൊണ്ടും ജനങ്ങളിലേക്ക്‌ 
ആഴ്ന്നിറങ്ങിയും അവര്‍ ആര്‍ജിച്ചെടു 
ത്തതാണത്‌. സ്വാതന്ത്യ സമര കാലം 
മുതല്‍ അത്തരം വനിതാ നേതാക്കളുടെ 
നീണ്ട നിര തന്നെയുണ്ട്‌ പാര്‍ലമെന്ററി 
രംഗത്ത്‌. അവരെ ആര്‍ക്കും മാറ്റി 
നിര്‍ത്താന്‍ കഴിയുമായിരുന്നില്ല. 
കേരളത്തില്‍ കെ.ആര്‍. ഗനരിയമ്മ, 
റോസമ്മ പുന്നൂസ്‌ തുടങ്ങിയവരെ 
യൊക്കെ മാറ്റിനിര്‍ത്താന്‍ ആ പാര്‍ട്ടി 
കള്‍ക്കു കഴിയുമായിരുന്നോ? കഴിയാ 
ത്തതിനു കാരണം അവരുടെ പ്രവര്‍ 
ത്തന മികവ്‌ തന്നെ. എന്നാല്‍ ഈ 
തിരഞ്ഞെടുപ്പിലും നമ്മള്‍ കാണുന്ന 
സ്ത്രീപക്ഷ പ്രശ്‌നം സ്ത്രീകള്‍ക്ക്‌ സീറ്റ്‌ 
കുറഞ്ഞുപോയി എന്നതാണ്‌. അതു 
കൊണ്ടാണ്‌ സീറ്റ്‌ കിട്ടാതെ പോയ 
വനിത തല മുണ്ഡനം ചെയ്യുന്നത്‌ 
വലിയ വാര്‍ത്തയാകുന്നതും വാളയാ 
റിലെ അമ്മ തല മുണ്ഡനം ചെയ്തത്‌ 
പലര്‍ക്കും വാര്‍ത്തയല്ലാതാകുന്നതും. 
ഒരാള്‍ക്ക്‌ സീറ്റ്‌ കിട്ടിയില്ലെന്നത്‌ 
എങ്ങനെയാണ്‌ കേരളത്തിന്റെ മുഴുവന്‍ 


33 


www.malankaralibrary.com 


വേദനയാകുന്നത്‌? രണ്ടു പെണ്‍മക്കള്‍ 
കൊല ചെയ്യപ്പെടുന്നതും അതിലെ 
പ്രതികള്‍ സ്വതന്ത്രരായി നടക്കുന്നതും 
കേസ്‌ അട്ടിമറിക്കാന്‍ ശ്രമിച്ച പൊലീസ്‌ 
ഉദ്യോഗസ്ഥര്‍ക്ക്‌ സ്ഥാനക്കയറ്റം നല്‍ 
കുന്നതും കണ്ട്‌ മനസ്‌ മരവിച്ച ഒരമ്മ 
തല മുണ്ഡനം ചെയ്യുന്നതിന്റെരാഷ്ട്രീയം 
മാറ്റിനിര്‍ത്തി സീറ്റ്‌ നഷ്ടം മാത്രം ചര്‍ച്ച 
ചെയ്യുന്ന ഇരട്ടത്താപ്പ്‌ എന്തുകൊ 
ണ്ടാണ്‌ തിരിച്ചറിയപ്പെടാതെ പോകു 
ന്നത്‌? 


നിങ്ങള്‍ ഒരു സ്വതന്ത്ര സമൂഹമായി 
നിലനില്‍ക്കണോ വേണ്ടയോ എന്ന 
വലിയ ചോദ്യം ഈ തിരഞ്ഞെടുപ്പിലും 
ആരും ഉയര്‍ത്താതിരിക്കുന്നതെന്തു 
കൊണ്ടാണ്‌. കഴിഞ്ഞ യുഡിഎഫ്‌ 
സര്‍ക്കാരിന്റെ കാലത്ത്‌ സോളര്‍ കേസ്‌ 
ഏറെ ചര്‍ച്ച ചെയ്യുകയുണ്ടായി. 
അതില്‍ തെറ്റൊന്നുമില്ല. ഭംഗിയായി 
നമ്മെ നയിക്കുമെന്ന വിശ്വാസത്തോ 
ടെയാണ്‌ ഒരു ഭരണകുടത്തെ അധി 
കാരമേറ്റുന്നത്‌. ആ ഭരണകൂടത്തിന്റെ 
അകത്തളങ്ങളില്‍ സംശയകരമായെ 
ന്തെങ്കിലുമുണ്ടെങ്കില്‍ ചോദ്യംചെയ്യുക 
തന്നെ വേണം. അതു സ്വതന്ത്ര ജനാ 
ധിപത്യ സമൂഹത്തിന്റെ നിലനില്‍പിന്‌ 
ആവശ്യമാണ്‌. ഈ ഭരണകാലത്ത്‌ 
ഉയര്‍ന്നുവന്ന സ്വര്‍ണക്കളളക്കടത്ത്‌, 
ഡോളര്‍ കടത്ത്‌, ഈന്തപ്പഴ കടത്ത്‌ 
തുടങ്ങിയവ ചര്‍ച്ച ചെയ്യുന്നത്‌ എങ്ങനെ 
യാണ്‌ തെറ്റാവുക. ഭരണകൂടത്ത 
ദൂരപയോഗം ചെയ്യുക തന്നെയാ 
യിരുന്നു. സോളര്‍ ഒരു തിരഞ്ഞെടുപ്പില്‍ 
ചര്‍ച്ചയാക്കാമെങ്കില്‍ മറ്റൊരു തിരഞ്ഞെ 
ടുപ്പില്‍ സ്വര്‍ണക്കടത്തും ചര്‍ച്ച ചെയ്യാം. 


വികസനത്തിന്റെ രാശ്ട്രീയം 


വികസനത്തെക്കുറിച്ചുള്ള കാഴ്ച 
പ്പാട്‌ മാറേണ്ടതുണ്ട്‌ എന്ന്‌ എല്ലാവരും 
പറയുന്നു. (പകൃതിവിഭവങ്ങളെല്ലാം 
ചൂഷണം ചെയ്യുന്നതല്ല വികസനം. 
നിര്‍ഭാഗ്യവശാല്‍ ഇത്തരം അടിസ്ഥാന 
പ്രശ്നങ്ങളൊന്നും ചര്‍ച്ചയാവുന്നില്ല. 
അതുകൊണ്ടാണ്‌ വന്‍കിട പാറമടകളു 
യര്‍ത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങള്‍ 
ചര്‍ച്ചയാവാതെ പോകുന്നത്‌. നമ്മള്‍ സ്‌ 
കൂളുകളുടെ ഭൌതിക സനകര്യം മെച്ച 
മാക്കിയതിനെക്കുറിച്ച്‌ ഏറെപ്പറയു 
ന്നുണ്ട്‌. പക്ഷേ, കഴിഞ്ഞ കാല്‍ നൂറ്റാ 
ണ്ടായി വിദ്യാഭ്യാസ മേഖലയില്‍ 
ഗുണപരമായി എന്തു മാറ്റമാണുണ്ടായ 


34 


തെന്ന്‌ ആരും അന്വേഷിക്കുന്നില്ല. 
നമ്മുടെ സര്‍വകലാശാലകള്‍ രാജ്യത്തെ 
പ്രമുഖ സര്‍വകലാശാലകളുടെ പട്ടിക 
യില്‍ പോലും ഇടംപിടിക്കാത്തതെന്തു 
കൊണ്ടാണ്‌? ആധുനിക കാലത്തിന 
നുസൃതമായി സര്‍വകലാശാലകളെ 
മാറ്റാന്‍ കഴിയുന്നവരാണോ അതിന്റെ 
തലപ്പത്ത്‌ വരുന്നത്‌? ചര്‍ച്ച ചെയ്യേണ്ടത്‌ 
അതൊക്കെയാണ്‌. ഇവിടുത്തെ സര്‍വ 
കലാശാലകളിലെല്ലാം സാമ്പത്തിക 
ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ട്‌. എന്നാല്‍ 
സാമ്പത്തിക ശാസ്ത്രത്തില്‍ ഉപദേശം 
നല്‍കാന്‍ ലണ്ടന്‍ സ്കൂള്‍ ഓഫ്‌ 
ഇക്കണോമിക്സില്‍ നിന്നുള്ളവരെ 
ത്തന്നെ നമുക്ക്‌ വിളിണ്ടിവരുന്നു. 
ഭാതിക സാകര്യങ്ങള്‍ വര്‍ധിപ്പിച്ചു 
എന്നു മേനി നടിക്കുമ്പോള്‍ ചര്‍ച്ച 
ചെയ്യാന്‍ മറന്നുപോകുന്നത്‌ ഈ 
വിഷയങ്ങളാണ്‌. അതു കൂടി ചര്‍ച്ചാ 
വിധേയമാകണം തിരഞ്ഞെടുപ്പില്‍. 
വികസനത്തിന്റെ പുറംപൂച്ചുകളിലല്ല. 
അതിന്റെ ഉള്ളറകളിലേക്കാണ്‌ ശ്രദ്ധ 
പോകേണ്ടത്‌. 


സമുഹത്തിലെ ധ്രുവീകരണം. 


ജാതീയമായും മതപരമായും 
വേര്‍തിരിഞ്ഞ സമൂഹം തന്നെയാണ്‌ 
നമ്മള്‍. എന്നാല്‍ അതിനൊക്കെ 
അതിര്‍വരമ്പുകളുണ്ടായിരുന്നു. 
സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന തരത്തി 
ലേക്ക്‌ അതു പോയിരുന്നില്ല. സമുദായ 
സംഘടനകള്‍ പോലും സ്വന്തം സമു 
ദായത്തിന്റെ ഉയര്‍ച്ച വേണമെന്ന്‌ 
ആഗ്രഹിച്ചതല്ലാതെ മറ്റു സമുദയാങ്ങള്‍ 
തളരണമെന്നു കൊതിച്ചില്ല. എന്നാല്‍ 
പരസ്പരം കൊത്തിപ്പറിക്കാന്‍ വെമ്പു 
ന്ന സമൂഹമായി നമ്മള്‍ മാറുന്നുണ്ടോ 
എന്ന്‌ യുവതലമുറ ഈ തിരഞ്ഞെടുപ്പ്‌ 
കാലത്തെങ്കിലും ചര്‍ച്ച ചെയ്യണം. 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 


ഏറ്റവും പുതിയ ഇലക്ടോണിക്‌ 
ഗാഡ്ജറ്റ്‌ എന്തെന്ന്‌ അന്വേഷിക്കുന്ന 
തിരക്കില്‍ നിങ്ങള്‍ ജീവിക്കുന്ന സമൂഹ 
ത്തിന്‌ എന്താണ്‌ സംഭവിക്കുന്നതെന്നു 
തിരിച്ചറിയാന്‍ മറക്കരുത്‌. നിര്‍ഭാഗ്യ 
വശാല്‍ അവരും ഗൌരവമായ ചിന്തകള്‍ 
ക്കപ്പുറം പളപളപ്പിന്റെ ലോകത്തിലാണ്‌. 
ഈ തിരഞ്ഞെടുപ്പിനെ ഏറ്റവും ഗൌരവ 
ത്തോടെ കാണേണ്ടതും യുവസമൂ 
ഹമാണ്‌. കാരണം പുതിയ കേരളം 
യുവജനങ്ങളുടേതാണ്‌. അതെങ്ങനെ 
രചിക്കണമെന്ന്‌ അവര്‍ തീരുമാനിക്കുക 
തന്നെ വേണം. ഇന്നും പഴയ മുഗ്രാവാ 
കയങ്ങള്‍ തേച്ചുമിനുക്കാനല്ലാതെ പുതി 
യതൊന്നു സൃഷ്ടിക്കാന്‍ പോലും 
ആരും ശ്രമിച്ചുകാണുന്നില്ല. യുവജന 
സംഘടനകളും നേതാക്കളും ഹിസ്‌ 
മാസ്റ്റേഴ്സ്‌ വോയ്സ്‌ മാത്രമായി 
മാറുന്നത്‌ ഭാവി സമൂഹത്തിന്‌ ഗുണം 
ചെയ്യുകയില്ല. 


കിറ്റിന്റെ രാശ്ട്രീയം 


കൊറോണക്കാലത്ത്‌ ആരെയും 
പട്ടിണിക്കിടാതെ കിടത്തിയില്ലേ എന്ന്‌ 
ചോദിച്ചത്‌ സംവിധായകന്‍ രഞ്ജിത്‌ 
ആയിരുന്നു. തീര്‍ച്ചയായും ആളുകള്‍ 
ക്ക്‌ ജോലിക്കു പോകാന്‍ പറ്റാതിരുന്ന 
കാലത്ത്‌ അതൊരു അനുഗ്രഹം 
തന്നെയായിരുന്നു. പക്ഷേ അതിനെ 
വോട്ട്‌ നേടാനുള്ള ഉപാധിയാക്കി 
മാറ്റിയപ്പോള്‍ ആ പ്രവൃത്തിയിലെ നന്മ 
വറ്റിപ്പോയില്ലേ എന്നും സംശയിക്കണം. 
ലക്ഷങ്ങള്‍ ശമ്പളം വാങ്ങുന്നവര്‍ക്കുള്‍ 
പ്പെടെ ഈ കിറ്റ്‌ എന്തിനു നല്‍കുന്നു 
എന്ന ചോദ്യവും ഉയരുന്നു. തമിഴക 
രാഷ്ട്രീയം പോലെയായി കേരളവും 
എന്നു പറയുമ്പോള്‍ തെറ്റിദ്ധരിക്കരുത്‌. 
കിഴക്കമ്പലത്തെ ട്വന്റി ട്വന്റി ചെയ്യുന്നത്‌ 
സിഎസ്‌ ആര്‍ ഫണ്ടുപയോഗിച്ച്‌ സബ്‌ 


www.malankaralibrary.com 


സിഡി നിരക്കില്‍ ഓഈട്ലെറ്റുകളിലൂടെ 
സാധനം കൊടുത്ത്‌ വോട്ട്‌ സമാഹരി 
ക്കുകയാണ്‌. കാതലായ പ്രശ്നങ്ങളില്‍ 
നിന്നെല്ലാം ജനങ്ങളെ അകറ്റി നിര്‍ത്തി 
കിറ്റിന്റെ അടിമകളാക്കി മാറ്റുന്നത്‌ 
അരാഷ്ട്രീയം തന്നെയാണ്‌. ട്വന്റി ട്വന്റി 
ചെയ്യുന്നതും സര്‍ക്കാര്‍ ചെയ്യുന്നതും 
തമ്മില്‍ വലിയ വ്യത്യാസമില്ല. പല 
സംഘടനകളും കിറ്റുകള്‍ മാസംതോറും 
നല്‍കുന്നുണ്ട്‌. അത്‌ വാങ്ങുന്നത്‌ 
ഏതെങ്കിലും തരത്തില്‍ ബുദ്ധിമുട്ടുള്ള 
വരാണ്‌. അവിടെ നിന്നു മാറി ഏറ്റവും 
മുന്തിയ കാറില്‍ നടക്കുന്നവരെപ്പോലും 
കിറ്റ്‌ വാങ്ങാന്‍ പ്രേരിപ്പിക്കുന്ന തര 
ത്തില്‍ നമ്മുടെ സാമൂഹിക സാഹചര്യം 
മാറിയിട്ടുണ്ടെങ്കില്‍ അര്രയേറേ 
അനിശ്ചിതാവസ്ഥയിലൂടെ നമ്മുടെ 
സമൂഹം കടന്നുപോകുന്നു എന്നുതന്നെ 
യാണ്‌ ഉത്തരം. ഏതു സഈജന്യവും 
സ്വീകരിക്കാന്‍ തക്കവണ്ണം നമ്മുടെ 
മനസ്‌ പാകപ്പെടുന്നതാണോ വികസനം 
എന്നു ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചര്‍ച്ച 
ചെയ്യേണ്ടത്‌ ഈ വിഷയം കൂടിയാണ്‌. 


സമുദായ രാഷ്ട്രീയം 


ഇത്തവണ പ്രമുഖ മുന്നണികളുടെ 
ലിസ്റ്റ്‌ വന്നപ്പോള്‍ അതില്‍ ജാതി, 
ഉപജാതി, സമുദായം തിരിച്ചുള്ള 
കണക്കുകള്‍ ഇഴകീറി പരിശോധിച്ച്‌ 
പലരും ഇറങ്ങുന്നതു കണ്ടു. എത്ര 


തെറ്റായ സങ്കല്‍പമാണത്‌. പിണറായി 
വിജയനെന്ന രാരഷ്ട്രീയ്രപവര്‍ത്തകന്‍ 
ഉയര്‍ന്നുവന്നത്‌ ഏതെങ്കിലും സമുദായ 
ത്തിന്റെ ഭാഗമായാണോ? വി.എം. 
സുധീരനോ മുല്ലപ്പള്ളിയോ ഉമ്മന്‍ 
ചാണ്ടിയോ എ.കെ. ആന്റണിയോ 
ഏതെങ്കിലും സമുദായത്തിന്റെ കള്ളി 
യില്‍ ഒതുങ്ങുന്നവരാണോ? പി. 
കൃഷ്ണപിള്ള എല്ലാവരുടെയും സഖാ 
വായത്‌ ഏതെങ്കിലും ജാതിയുടെ 
ഭാഗമായതുകൊണ്ടാണോ? സ്ഥാനാര്‍ 
ഥിപ്പട്ടികയിലെ ജാതി നോക്കുന്നവര്‍ 
ഇനി സമുദായം തിരിച്ച്‌ നേതാക്ക 
ളെയും ഓരോ പാര്‍ട്ടിക്കും സംഭാവന 
ചെയ്യുമോ എന്നും ചര്‍ച്ച ചെയ്യേണ്ടി 
യിരിക്കുന്നു. ഏത്ര മിടുക്കനായാലും 
മണ്ഡലത്തില്‍ സ്വാധീനമുള്ള സമുദാ 
യത്തില്‍ നിന്നല്ലെങ്കില്‍ സീറ്റ്‌ കൊടു 
ക്കില്ല എന്ന നിലപാടിലേക്ക്‌ രാഷ്ട്രീയ 
കക്ഷികളെ നയിക്കാന്‍ മാതമേ 
ഇത്തരം വാദം ഉപകരിക്കുകയുള്ളു. 
അത്‌ ഭാവി കേരളത്തിന്‌ നല്ലതാണോ 
എന്നും വിലയിരുത്തണം. 


അരാഷ്ഷ്ര്രീയ വാദം 


രാ്രഷ്ടീയകക്ഷികളെ വിമര്‍ശിച്ചു 
കൊണ്ട്‌ അരാഷ്ട്രീയ വാദം ഉയര്‍ത്തു 
ന്നവരുടെ രാഷ്ടീയവും ഈ തിര 
ഞ്ഞെടുപ്പില്‍ വിമര്‍ശന വിധേയമാ 
കണം. രാഷ്ട്രീയ കക്ഷികള്‍ക്ക്‌ ഒരു 


ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 


നിലപാടെങ്കിലുമുണ്ട്‌. അതില്‍ നിന്നു 
വൃതിചലിക്കുമ്പോഴാണ്‌ അവര്‍ 
വിമര്‍ശന വിധേയരാകുന്നത്‌. എന്നാല്‍ 
അരാരഷ്ടീയവാദം ഉയര്‍ത്തുന്ന ഒരു 
ഗ്സ്ഥാനത്തിന്റെ നേതാവിനോട്‌ 
രാജ്യത്ത്‌ ചര്‍ച്ചചെയ്യുന്ന പ്രധാന 
വിഷയങ്ങളിലുള്ള നിലപാട്‌ ചോദിച്ച 
പ്പോള്‍ ഒന്നും പറയാനില്ലായിരുന്നു. 
നിങ്ങള്‍ എന്തിനുവേണ്ടി മത്സരിക്കുന്നു 
എന്നു ചോദിച്ചാല്‍ രാരഷ്ട്രീയക്കാരുടെ 
തട്ടിപ്പിനെതിരെ എന്ന്‌ ഉത്തരം വരും. 
പക്ഷേ നിലപാടില്ലാത്ത നിങ്ങളെ 
എങ്ങനെ വിശ്വസിക്കും എന്ന മറു 
ചോദ്യം ഉന്നയിക്കാതെ നമുക്കെന്തു 
കിട്ടും എന്നു മാത്രം നോക്കിപ്പോകു 
ന്നവരില്‍ പ്രമുഖരുമുണ്ട്‌ എന്നതില്‍ 
പ്രബുദ്ധ കേരളം ലജ്ജിക്കുകതന്നെ 
വേണം. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്‌ 
പൊതുനിലപാടുകളെങ്കിലും വേണ്ടേ? 


ചര്‍ച്ച ചെയ്യാന്‍ ഏറെ വിഷയങ്ങ 
ളുണ്ട്‌. അഴിമതിയും സ്വജനപക്ഷ 
പാതവും ഭരണഘടനാസ്ഥാപനങ്ങളെ 
നോക്കുകുത്തിയാക്കിയുള്ള പിന്‍ 
വാതില്‍ നിയമനവും ചര്‍ച്ച ചെയ്യപ്പെട്ട 
മതിയാകൂ. നമ്മുടെ ഭരണകൂടങ്ങളെ 
ശ്രസിച്ചിരിക്കുന്ന കണ്‍സള്‍ട്ടന്‍സി 
രാജിന്റെ അപകടങ്ങളെക്കുറിച്ച്‌ ചര്‍ച്ച 
ചെയ്യണം. സ്ത്രീ സുരക്ഷയെക്കുറിച്ച്‌ 
ചര്‍ച്ച ചെയ്യണം. ഉന്നത ഓഫിസു 
കളില്‍ അഴിമതിക്കാര്‍ നുഴഞ്ഞുകയറി 
പിന്‍വാതില്‍ ഇടപാട്‌ നടത്തുന്നുണ്ടോ 
എന്നു വിലയിരുത്തണം. പരിസ്ഥിതി 
യെ തകര്‍ക്കുന്ന നയങ്ങള്‍ ആവിഷ്‌ 
കരിക്കുന്നുണ്ടോ എന്നു വിലയിരു 
ത്തണം. മനുഷ്യവകാശങ്ങള്‍ സംരക്ഷി 
ക്കപ്പെടുന്നുണ്ടോ എന്നു വിലയിരു 
ത്തണം. സമൂഹത്തിലെ ഏറ്റവും താഴെ 
ത്തട്ടില്‍ കഴിയുന്നവരെ ഉയര്‍ത്തി 
ക്കൊണ്ടുവരാന്‍ കഴിയുന്നുണ്ടോ എന്നു 
പരിശോധിക്കണം. ഇത്തരം നിരന്തര 
മായ ഓഡിറ്റ്‌ ആണ്‌ തിരഞ്ഞെടുപ്പില്‍ 
വോട്ട്‌ ആയി മാറേണ്ടത്‌. അല്ലാതെ 
എനിക്ക്‌ എന്തു കിട്ടി എന്ന സങ്കുചിത 
രഠ്രഷ്ടീയത്തിന്റെ അളവുകോലല്ല 
തിരഞ്ഞെടുപ്പ്‌. 


35 


www.malankaralibrary.com 


റജി. കെ. ബാബു 


നമ്മുടെ സമൂഹത്തില്‍ നടമാടുന്ന 
ഏറ്റവും വലിയ വിപത്തുകളില്‍ ഒന്നാണ്‌ 
ലഹരി മരുന്നിന്റെ ഉപയോഗം. ഒട്ടേറെ 
വ്യക്തികളെ നശിപ്പിക്കുവാനും കുടുംബ 
ങ്ങളെ തകര്‍ക്കുവാനും സമൂഹത്തെ 
രോഗതുരമാക്കുവാനും മദ്യ മയക്ക്‌ ലഹ 
രിമരുന്ന്‌ എന്ന പിശാചിനു കഴിയുന്നു. 
ഒരു യക്ഷിയെപ്പോലെ അനേകം ആളു 
കളെ ലഹരി മരുന്ന്‌ ആകര്‍ഷിക്കുന്നു. 
ഒടുവില്‍ ഒരു നീരാളിയെ ജീവന്‍ തന്നെ 
കവര്‍ന്നെടുക്കുന്നു. 

ഈ അടുത്ത കാലത്തായി യുവജ 
നങ്ങളും മുതിര്‍ന്ന വിദ്യാര്‍ത്ഥികളും 
മദ്യപാനത്തിനും ലഹരി മരുന്നകള്‍ 
ക്കും അടിമകളാകുന്ന കാഴ്ച്ച ഇന്ന്‌ 
നമ്മുടെ സമൂഹത്തില്‍ കാണപ്പെടുന്നു. 
ചെറുകുട്ടികള്‍ പോലും മദ്യപാനത്തി 
ലേക്കും ലഹരിമരുന്ന്‌ ഉപയോഗത്ത 
ലേക്കും ആകര്‍ഷിക്കുവാനുള്ള പലത 
രം മാര്‍ഗ്ഗങ്ങളാണ്‌ സാമൂഹ്യ ദ്രോഹിക 
ളായ ആളുകള്‍ ഉപയോഗിച്ചുവരുന്നത്‌. 
ലഹരി വസ്തുക്കള്‍ ചേര്‍ത്ത മിഠായി 
കളും ഐസ്ക്രീം മുതല്‍ ലഹരി 
വസ്തുക്കള്‍ അടങ്ങിയ സുപാരി, 
പാന്‍പരാഗ്‌, ശംഭു, കൈനി, വെറ്റില 
മുറുക്ക്‌ എന്നിവകള്‍ ഇന്ന്‌ വിദ്യാലയ 
ങ്ങള്‍ക്ക്‌ സമീപം ലഭ്യമാണ്‌. അല്‍പം 
രസത്തിനു വേണ്ടി കഴിച്ചു തുടങ്ങുന്ന 
ലഹരി വസ്തുക്കള്‍ക്ക്‌ പിന്നീട്‌ ഉപേ 
ക്ഷിക്കാന്‍ വയ്യാത്തവിധം അടിമകളാകു 
ന്നു. മാനസികവും ശാരീരികവുമായ 
രോഗങ്ങള്‍ പിടിപെടുന്നു. നന്നായി 
ജോലിചെയ്യുവാനോ മറ്റുള്ളവരോട്‌ 
മാന്യമായി പെരുമാറുവാനോ പോലും 
കഴിയാതെ വരുന്നുണ്ട്‌. കുടുംബബന്ധ 
ങ്ങള്‍ ശിഥിലമാക്കുകയും മാതാവും 
പിതാവും മക്കളും തമ്മിലുള്ള ബന്ധ 
ങ്ങളുടെ മൂല്യങ്ങള്‍ നഷ്ടപ്പെട്ടിരിക്കു 
ന്നു. ഇങ്ങനെ ലഹരി മരുന്നുകള്‍ക്ക്‌ 
അടിമകളാകുന്നവരുടെ എണ്ണം കൂടിവ 
ന്നാല്‍ നമ്മുടെ പുതിയ തലമുറയുടെ 


36 


ലപരി വിമദൃക്ത 


സ്വിം 


അതിലുപരി നമ്മുടെ നാടിന്റെ ഗതി 
എന്താവും. വളരെ ഗൌരവമായി ചിന്തി 
ക്കേണ്ടതായിട്ടുണ്ട്‌. ജനങ്ങളില്‍ മൃഗീയ 
വാസനകള്‍ വര്‍ദ്ധിച്ചുവരികയും കൊല 
പാതകം പീഡനങ്ങള്‍ എന്നിവ പ്രതി 
ദിനം വര്‍ദ്ധിച്ച്‌ ഇത്‌ ഒരു തുടര്‍കഥ 
യായി മാറുന്നു. 


ഇതിന്റെ പൈശാചിക ബന്ധങ്ങളില്‍ 
അകപ്പെടുന്ന എത്രപേരാണ്‌, അനാഥ 
മാകുന്ന എത്ര ബാല്യങ്ങള്‍, പട്ടിണിയും 
പരവട്ടവുമായി എത്ര കുടുബങ്ങള്‍ അക 
ന്നുപോകുന്നു. 

മദ്യലഹരി മരുന്നു പ്രയോഗങ്ങള്‍ 
ക്കും ഉപയോഗങ്ങള്‍ക്കുമെതിരെ 
ക്രിസ്തീയ സഭകളും ചില സംഘടന 
കളും (്പവര്‍ത്തിക്കുന്നുണ്ടെങ്കിലും 
അതൊന്നും ഫലപ്രദമായിത്തീരുന്നില്ല. 
ദൈവീക ചൈതന്യം നഷ്ടപ്പെട്ട സമൂ 
ഹത്തില്‍ ധര്‍മ്മത്തിന്റെ മേല്‍ അധര്‍മ്മ 
ത്തിന്റെ കടന്നുകയറ്റമായി മാറുന്നു. 
ഇതിന്റെ പേരില്‍ നിയമം കൊണ്ട്‌ നട 
പടി സ്വീകരിക്കേണ്ടവര്‍പോലും സ്ഥാ 
പിത താത്പര്യങ്ങള്‍ക്കും സാമ്പത്തിക 
നേട്ടങ്ങള്‍ക്കും വേണ്ടി കണ്ണുകണ്ടില്ല 
എന്നു നടിക്കുന്നു. ഇപ്പോള്‍ നിലവില്‍ 
പുകവലി നിരോധനം പ്രാബല്യത്തില്‍ 
ഉണ്ട്‌. സ്കൂള്‍ ചുറ്റളവില്‍ നിന്നും 100 
മീറ്റര്‍ ചുറ്റളവുനുള്ളില്‍ പുകയില ഉല്പ 
ന്നങ്ങള്‍ വില്‍ക്കുകയോ പ്രദര്‍ശിപ്പിക്കു 
കയോ ചെയ്യുന്ത്‌ പൂര്‍ണമായും കോടതി 
ഉത്തരവ്‌ മുഖാന്തിരം നിരോധിക്കു 
ന്നതും പിഴയും തടവും ശിക്ഷാര്‍ഹവു 
മാണ്‌. 


ഈ അവസ്ഥയില്‍ നമ്മുടെ യുവത 
ലമുറ ക്രിസ്തീയ മൂല്യങ്ങളെ മുറുകെ 
പിടിച്ചുകൊണ്ട്‌ വളരുകയും ഉത്സാഹിച്ചു 
പരിശ്രമിച്ചാല്‍ മദ്യമയക്കുമരുന്നു പിശാ 
ചിനെ നമ്മുടെ നാട്ടില്‍ നിന്നും തുര 
ത്താന്‍ കഴിയും. 


മദ്യപാനം മൂലം നാടിനും തലമുറ 
യ്ക്കുമുണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി 


- ഏപ്രില്‍ 2021 


ൽ റ 


ജനങ്ങളെ ബോധവാന്‍മാരാക്കണം. 
ലഹരി മരുന്ന്‌ ഉപയോഗങ്ങളുടെ ദുര 
ന്തങ്ങളും കരയിക്കുന്ന കഥകളും 
ലോകത്തിന്റെ മുന്നില്‍ അവതരിപ്പിക്ക 
ണം. ഇതിനായി കിട്ടാവുന്ന അവസര 
ങ്ങളെല്ലാം സഭാതലത്തിലും സ്കൂള്‍ 
പൊതുസ്ഥലങ്ങളിലും പ്രയോചനപ്പെടു 
ത്തണം. സഭാതലത്തില്‍ സഭയുമായി 
ബന്ധപ്പെട്ട ആരുംതന്നെ മദ്യ വ്യവസാ 
യവും ലഹരിവിരുദ്ധ ഉല്‍പ്പന്ന വില്പ 
നശാലകളും നടത്തുന്നത്‌ കര്‍ശന 
മായും താക്കീത്‌ ചെയത്‌ നിയന്ത്രി 
ക്കണം. 


മനുഷ്യന്റെ ശരീരത്തേയും മനസി 
നേയും ഒരേ സമയം അര്‍ബുദം പോലെ 
കാര്‍ന്നു തിന്നുന്ന മദ്യം മയക്കുമരുന്ന്‌ 
എല്ലാ മഹാവിഷത്തെയും നാം ഓരോ 
ന്നായി തിരിച്ചറിഞ്ഞ്‌ സ്വയം തീരുമാന 
മെടുത്ത്‌ വലിച്ച്‌ എറിയണം. നാം ഒരി 
ക്കലും ഇത്തരം വസ്തുക്കള്‍ ഉപയോ 
ഗിക്കില്ലായെന്നും അതിനെ ഉപയോഗി 
ക്കുവാന്‍ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയി 
ല്ലായെന്നും ദൈവിക വിശ്വാസത്തില്‍ 
അതിഷ്ഠിതമായി ദ്ൃഡ്രപതിജ്ഞ ചെയ്യ 
ണം. അങ്ങനെ അധര്‍മ്മത്തിന്റെ മേല്‍ 
ദൈവീക ചൈതന്യം രൂപാന്തരപ്പെ 
ടുത്തി എടുക്കാന്‍ കഴിയും. ഇതിനായി 
ദൈവ അധിഷ്ഠിതമായി നമ്മുക്ക്‌ 
ഒത്തൊരുമിച്ച്‌ പ്രവര്‍ത്തിക്കാം ദൈവം 
നമ്മുടെ കരങ്ങളെ ശക്തിപ്പെടുത്തട്ടെ 
നമ്മുക്ക്‌ ലഹരി വിമുക്ത ഭാരതം ഒന്നാ 
യിച്ചേര്‍ന്ന്‌ സ്വപ്നം കാണാം. 


www.malankaralibrary.com 


ഷാജു തേക്കിന്‍ക്കാട്ടില്‍ 


എന്തു പ്രണയമായിരുന്നു 
നിനക്കെന്നോട്‌...! 
ജീവന്‍ പിടയുമ്പോഴും, 
പരിഹാസചാട്ടയുയരുമ്പോഴും, 
തോഴരോടിമറയുമ്പോഴും, 
ചുണ്ടില്‍ കയ്പ്പുകാടി 
കലരുമ്പോഴും, 

പെറ്റമ്മ ചാരത്തിരുന്നു 
കരയുമ്പോഴും, 

എന്തു പ്രണയമായിരുന്നു 
നിനക്കെന്നോട്‌...! 

ഒരു കല്യാണ വിരുന്നുശാലയില്‍ 
കണ്ണീര്‍ തുടച്ച്‌ 

മാനം കാത്തതും, 
ഇണ്ടുവീണുപോം 
വിരലുചേര്‍ത്തു വച്ചായിടറുന്ന 
ഹൃദയത്തില്‍ തൊട്ട്‌ 

ശുദ്ധി വരുത്തിവിട്ടതും, 

തന്നിലെ കാണാക്കുരിക്കിന്റെ 
കൂട്ടില്‍ തളച്ചതാം കൂനിന്റെ 
കെട്ടഴിച്ചുനേര്‍ക്കാഴ്ചയാം 
നിന്നെ കണിയായി പകര്‍ന്നതും നീ 
അന്ധന്‍ കഥയറിഞ്ഞിട്ടും 
ഇരുട്ടില്‍ കഥയറിയാതാട്ടം 
കണ്ടുറങ്ങിയതും ഞാന്‍ ! 

നീ ഹൃദയരക്തംകൊണ്ടെഴുതിയ 
പ്രണയാക്ഷരങ്ങളില്‍ 
അറിയാതലിഞ്ഞിന്ന്‌ 
കാല്‍വരിച്ചൂട്ടില്‍ 

ഞാന്‍ നാട്ടിയ കുരിശിനെ 
ഹൃദയത്തില്‍പ്പേറി 
കാത്തിരിപ്പൂ... 
കണിയൊന്നു കാണുവാന്‍...! 


ക്രൈസ്തവ കാഹളം- ഏപ്രില്‍ 2021 3] 
www.malankaralibrary.com 


ചി ്രസ്തവ 


In Fond Remembrance 


Thazhethil Chirakkonathu, Kadampanad 
(12 July, 1935 - 11 April, 2018) 


Loving Family 


Husband: T.M. George 
Children: Reena & Dr. Antony Mathew, Hema & Joseph John, Simi & Dr. Stephen Mathew, 
Tessy & Siby Joseph 
Grandchildren: Amy & Koshy, Akash & Lisa, Rishi & Natasha, Remo & Kavya, Ronnie, Rohan 
and Kalpana, Rubin, Joe and Ann 
Great Grandchildren: Justin and Maya, Vihaan 


38 ക്രൈസ്തവ കാഹളം - ഏപ്രില്‍ 2021 
www.malankaralibrary.com 


ബിഷപ്പ്‌ ലോറന്‍സ്‌ മാര്‍ അല്രേം 
ഓരജ്മലെരുന്നാശ 
(ലില്‍ 8 


www.malankaralibrary.com 


0൫൫ സുറിയാനി കഴത്തരാലികാ 181085 
പ്രഥമ പ്രസിദ്ധികരണം 
തആക്രീഷക്ഥായ രൂപകല്പനയില്‍ 
എല്ലാ കുടുംബങ്ങളിലേക്കും.. 


വായിക്കുക വരിക്കാരാകുക (പ്രചരിപ്പിക്കുക 


www.malankaralibrary.com 


